" ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം "* 


ശ്രീ വെങ്കടേശനും, ശ്രീജഗന്നാഥനും, 
ശ്രീവിത്തോബാവും, ശ്രീഗുരുവായൂരപ്പനും, 
ശ്രീകൃഷ്ണനും, ആയി വിളങ്ങുന്ന ഉണ്ണികൃഷ്ണ്െറ 
ലീലാവിനോദങ്ങളെ വര്‍ണ്ണിക്കുന്നതും, 
മലയാളത്തിലെ മണിപ്രവാളശൈലിയില്‍ 
വിരചിച്ചതും ആയതാണ്‌ ഈ കവിതാരത്തം . 


ശ്രീ കുഞ്ചന്‍ നമ്പ്യാര്‍ മണിയും (മുത്ത്‌ - 0 ഒദ്വി - സംസ്കൃതം), 
പ്രവാളമും (പവിഴം - 0/3 - മലയാളം) ചേര്‍ത്തി തൊടുത്തു, 
അതില്‍ ഭക്തിയും, മുക്തിയും, വിഭക്തിയും, 
വാത്സ്യവും, പ്രേമവും, രക്ഷയും, ശിക്ഷയും, 


എല്ലാം ഭംഗിയായി ചേര്‍ത്ത രചിച്ചതാണ്‌ ഈ കാവ്യം. 


ഗണപതി ഭഗവാനും അബ്ജയോനി- 
പ്രണയിനിയാകിയ ദേവി വാണിതാനും 
ഗണനിധി ഗരുനാഥനും സദാ മേ 

തുണയരുളീടുക കാവ്യബന്ധനാര്‍ത്ഥം . 1] 


പുരഹരനമലന്‍ മുരാരി ദേവന്‍ 
പുരമുരശാസനസുൂനുഭൂതനാഥന്‍ 
ധാരണിസുരമഹാജനങ്ങളും മേ 
വരമരുളിടുക വാഞ്ചിതാനുകൂലം 1:൧2 


മധുരിപു ചരിതം മനോഭിരാമം 

മധുരപദാകലിതം മണിപ്രവാളം 

മതികമല വികാസ ഹേതുഭൂതം 

കതിപയ സര്‍ഗ്ഗമിതം കരോമി കാവ്യം 1 


ദുരിത നിധികളായ ദാനവാനാം 


ഭരമതി ദുസ്സൂഹമാകയാലൊരുന്നാള്‍ 
ധരണി ഭഗവതി വിരിഞ്ചലോകേ 
വിരവോടുചെന്നു വണങ്ങിനിന്നു ചൊന്നാള്‍ 


" സരസിജഭവ! ദേവ! പാഹി പാഹി 
ത്വരിതതരം കരുണാനിധേ! നമസ്നേ 
പരവശതരയയാം ധരണി ഞാനെ- 
ന്നറിക ഭവാനഖില പ്രപഞ്ചബദ്ധൌ. ” 


" അമരമുനി മഹാസഭാന്തരാളേ 
കിമപി മയം ച വിനാ നിതംബിനീനാം 
വചന മുചിതമല്ല മല്ലയോനേ ! 
സൂചിര വിഷാദവശേന വേണ്ടിവന്നു " 
" അനുചിതമിദമെന്‍കിലും മഹാത്മന്‍ 
കനിവൊടു ഹന്തഭവാന്‍ ക്ഷമിക്കവേണം 
മലകളിളകിലും മാഹാജനാനാം 
മനമിളകാ ചപലോക്തി കേള്‍കിലും കേള്‍ " 
" അസുരഭടജനം മനുഷ്യഭാവം 
പ്രസഭമിയനന്നിഹ കാഠസസാരഭൂതം 
അവനുടയ പടജ്ജനം ച ഘോരം 
ശിവശിവ! പൂര്‍ണ്ണമതായി മല്‍പ്രദേശെ " 


] 


- 4. 


] 


പ്‌ 


' ദ്വിജവരയ ജനാദി കര്‍മ്മമെല്ലാം 
ഭജബലശാലി ശാന്‍ മുടക്കുവാനായ്‌ 
അനുദിവസമവന്‍ ബഹുപ്രകാരം 
ദനുജകുലാനി നിയോജയാഞ്ചകാര ” 
" പശുകുലഹരണം, പതിവ്രതാനം 
ഭശതര ദൂഷണം, മഗ്രഹാരനാശം 
ഇതി ബഹുവിധ ദുഷ്ടകര്‍മ മിപ്പോ- 
ഒതിശയപാപി ജനങ്ങളാരഭന്ത. ” 


" ഇടിയൊടു പടവെട്ടുമട്ടഹാസം 
കടുകരദുസ്സഹകത്സനാദിവാക്കും 
കടിലകചരിതങ്ങും നിനച്ചാല്‍ 

ത്ഥടിതിനടുങ്ങമശേഷജീവലോകം ". 


' ഗിരികളടവിയും മരങ്ങളും മേ 
തരളതിമിംഗലമാഴിചക്രമേഴും 
ഇവ പലതുമെനിക്കു ഭാരമല്ലോ, 


ശിവശിവ! ദുര്ജ്ജനഭാരമേവ ഭാരം. 


' പടഹഘടഘടായിതം മുഴക്കി- 
പ്ടകളിടന്‍ഞു നടക്കുമദ്ദശായാം 


10 


[ 


12 


ഇടിപൊടി തകരും ധരാവിഭാഗേ 
പൊടിപടലത്തിലൊളിച്ചു ഭാനുബിംബം ". 1 1ല്‍ 
" അവരുടെ പടയും പരാക്രമം കൊ- 

ണ്ടഖിലനിലിന്‍ബ ബലം വശംകെടുന്നു . 
അവനിപതികളെന്നുഭാവമാത്രം 

ഭവനവിനാശ കഠോരകശ്മലാനാം ”. 1]: 14 


" മമ ഭയമഖിലലം ശമിപ്പതിന്നായ്‌ 

കിമപി തുണച്ചരുളേണമബ്ജയോനേ, 
സമവിഷമദശാവിശേഷമെല്ലാ- 

മമലമതേ, ധരിയാതിരിക്കുമോ നീ. " ]: 15 


ഇതി വസുമതി ത്ന്‍െറ വാക്കുകേട്ട്‌ 
ങ്ങതികരുണാക്ലനാം വിരിഞ്ചനപ്പോള്‍ 
സ്മിതമധുരതരാക്ഷരം ബഭാഷേ 


' മതിമതി താപമെടോ മഹാനുഭാവേ.”. ി: 16 


" പരമപുരുഷനാം പയോധിശായീ 
പരചിദനാകുലമൂര്‍ത്തി പത്മനാഭന്‍ 
പരിചൊടുപരിതാപശാന്തയേ തേ 
വരമരുളീടു, മവന്‍ നമുക്കുദൈവം.”. 1:17 


അവനവനി നിനക്കു ജീവനാഥന്‍ 
ഭവനജനാര്‍ത്തിഹരന്‍ ഭജംഗശായീ 
അവനുടെ നികടേ ഗമിക്കെടോ നാ- 
മവശത തീരുമവന്‍െറ സന്നിധാനാല്‍." 


' അമരപതിയുംമിന്ദുചൂഡനും മ- 
ററമരജനങ്ങളുമാസ്ഥയോടു ഞാനും 
അനലനനിലനും വസുക്കള്ളെട്ടും 
പുനരുപദേവകളും ഗമിക്കവേണം ". 1:19 
" പരിചൊടുബത പാല്‍ക്കടല്‍ക്കുമദ്ധേ 
പരമുരഗപ്പെരുമാളെ മെത്തയാക്കി 
പരമസുഖരസേന പള്ളികൊള്ളും 
പരമപുമാനെ വണങ്ങുവാന്‍ നടപ്പിൻ ” 


" അവനുടെ കൃപകൊണ്ടു സൃഷ്ടികര്‍ത്താ- 
വഹമിതി ഭാവമെനിക്കുരത്നഗര്‍ഭേ! 


അവനുടെ ചരണാംബുജങ്ങളെന്നേ 
ശിവനുമെനിക്കുമൊരാശ്രയ-- നമന്യേ”. 


ഇതി മുഹുരരുള്‍ ചെയ്തു പത്മജന്മാ-- 
വതിജവമോടെഴുന്നേറ്റു പത്മപീഠാല്‍ 


അമരപതികളോടുമുഴിയോടും 


സമമഥ യാത്ര തൂടങ്ങി ഭംഗിയോടെ. 


വിരവൊടു കലശാംബുരാശിതീരേ 
സുരപതിയും വിധിയും മഹാസ്മൂഹം 
ത്വരിതതരമണഞ്ഞു ഭക്തിയോടേ 


മുരരിപുതന്‍ ചരിതം സ്തുതിച്ചുചൊന്നാര്‍. 


" നളിനനയന! ഹേ ഹരേ! നമസ്നേ 
നരകരിപോ ! കരുണാംബുധേ! നമസ്നേ 
ജയ ജയ ജഗതീപതേ! നമസ്നേ 
ജലധരചാരുതരാകൃതേ ! നമസ്നേ." 
" ജഗദുദയ വിനാശകാരണണന്‍ നീ 
ജനപരിപാലന ശീലനായതും നീ 
അജനമലനനന്തനായതും നീ 
സുജനവിചിത്ര ചരിത്രനായതും നീ.”. 


" സഗുണനഗുണനേകനായതും നീ 
സകലചരാചരജീവനായതും നീ 
സകളനപി ച നിഷ്ടളന്‍ ഹരേ! നീ 
സകലപതേ! കമലാപതേ! നമസ്നേ.” 


" പ്രകൃതിപുരുഷനാം ഭവാനനന്തന്‍ 


: ൧൧ 


ി 2൧3 


: ൧൧. 


൧൭ 


: ൧6 


പ്രകടയതി പ്രഥമം പ്രപഞ്ചമെല്ലാം 
പ്രകൃതി ജനനി മായയായ ദേവി 
വിപുലതരഭ്ൂമമീദുശം വിധത്തേ.”. 
" ഒരുവനതിധനന്‍ പരന്‍ ദരിദ്രന്‍ 
പരനതികര്‍ക്കശനന്യനത്വയുദാരന്‍ 
ഇതി പലവിധഭാവഹേതുഭൂതന്‍ 
ദിതിജവിനാശനനാദി കേശവന്‍ നീ. ". 


" പൃഥുതരമൊരു മത്സമായതും നീ 
പ്രഥിതമഹാബല കൂര൪മ്മമായതും നീ 
കഠിനതരവരാഹമായതും നീ 
കടുതരഘോരനസിംഹമായതും നീ.”. 


" പുനരൊരുവടുവേഷനായതും നീ 
മനുജവരാന്തകരാനനായതും നീ 
ദശമുഖരിപുരാമനായതും നീ 
വിശദമഹോ കരുണാനിധേ നമസ്തേ.” 
" നരകമഥന ! നാഥ ! ദീനബന്ധോ! 
വിരവൊട്ട പാലയ വിശ്വനായകാ ! നീ 
ധരണിയുടെ ഭാരം നിരാകരിപ്പാന്‍ 
കരുണ ഭവിച്ചരുളേണമന്തരംഗേ .”. 


7 


ി : 2൧൫ 


: ൧൭ 


: 30) 


: 31 


ഇതി നുതിവചനങ്ങളോതി നിന്നാ- 

രതിഘനഭക്തി വിശുദ്ധരാം സുരന്മാര്‍ 

അതു സമയമുദാരമേഘനാദ- 
പ്രതിനിധിയാമശരീരിവാക്കുമാസീല്‍. 1:32 


ഗഗനവചനതത്ത്വമങ്ങറിഞ്ഞാ -- 
നമലസമാധിസമേതനാം വിരിഞ്ചന്‍. 
മധുമഥനനിയോഗമാകവേതാന്‍ 

മധുരമുവാചമുദാ മഹാസഭായാം. 1:33 
" അനിമിഷവരരേ! ധരിച്ചുകൊൾവിൻ 

കനിവൊടു കൈടഭവൈരിതന്‍ നിയോഗം 
അവനവനിതലേ സമുത്ഭവിക്കും 
ഭവനപതിര്‍വ്വസുദേവപപുത്രഭാവാല്‍.” ] 


"ഉരഗവരനനന്തനും ജനിക്കും 

മുരരിപുതന്നുടെ പൂര്‍വ്വജത്വമോടെ 

അവരുടെ പരിവാര പൌരുഷാര്‍ത്ഥം 

യരുകുലധാമനി നിങ്ങളും ജനിപ്പിന്‍.”. 1:35 


' ഭവനജനനിയായ മായതാനും 
ഭവിജനനേ കനിവോടൊരുമ്പെടുന്നു 


: 34 


സുരതരുണികളും ധരാതലേ ചെ -- 
നനുരുതരസൌഭഗമുത്ഭവിക്കവേണം..”. 1:36 
" വസുമതിയുടെ ഭാരമാശു തീര്‍പ്പാന്‍ 

വിരവൊടുടന്‍ തുടരുന്നു വാസുദേവന്‍ 

അസുവിനു സമയായ ധാത്രി തന്‍െറ 

വ്ൃയസനമഹോ ഭഗവാന്‍ സഹിക്കുമോ താന്‍.”. 1:37 


ഇതി വിധിവചനങ്ങള്‍ കേട്ടനേരം 
മതിതളിരില്‍ക്കലരും പ്രമോദമോടെ 

ക്ഷിതിയുമതി കുരുഹലം മറഞ്ഞാ- 
ളമരജനങ്ങളുമഞ്ജസാഗമിച്ചാര്‍. 1:36 


തദനു ച മഥുരാപുരേ വിളങ്ങും 

മുദിത മഹാമതിയായ ശ്ൂരപുത്രന്‍ 

ഗുണനിധി വസുദേവയാദവേന്ദ്രന്‍ 

പ്രണയിനി ദേവകിയെസ്സുഖേനവേട്ടാന്‍. 1:39 


നവജലധരചാരുവേണിയാളാ-- 

മവളുടെ യഗ്രജനുഗ്രസേനപുത്രന്‍ 

പ്രൂഥുതരളുജശാലി ഭോജരാജന്‍ 

പ്രഥിത മഹാജനകമ്പകാരി കംസന്‍. 1:40 


അവനതികുതുകീ രഥംകരേറി 

കനിവവൊടു ദമ്പതിമാര്‍ക്കു തേര്‍തെളിപ്പാന്‍ 
യുവതിധനമനേകമാനതേരും 
കുതിരയുമാനകദുന്ദുഭിക്കു നല്‍കി]. 1:41 


പ്ടടുപടഹരവങ്ങളാലവട്ടം 

കുട തഴ ചാമരമാദി രാജചിഹം 

പടകളുമിടകൂടി രൂഡഘോഷം 

ത്ധടിതി നടന്നു തുടങ്ങി ഭംഗിയോടേ, 1:42 


അതുപൊഴുതശരീരി വാകൃഘോഷം 

വിതത ഭയങ്കരമംബരേഭവിച്ചു 

" ഇവളുടെ സുതനഷ്ടമന്‍ ഭവാനെ-- 

ജ്ത്ഥടിതി വധിക്കുമറിഞ്ഞുകൊള്‍ക കംസ." 1:43 


അതു വിരവൊടു കേട്ടു രുഷ്നായാ-- 

നതുലപരാക്രമശാലി ഭോജരാജന്‍ 

ഭഗിനിയുടെ കചം പിടിച്ചിഴച്ചാ-- 

നസിലതകൊണ്ടഥ വെട്ടുവാന്‍ തുടര്‍ന്നാന്‍. 1] : 44 


ശൃഭമതി വസുദേവനേവമപ്പോ-- 
ഒഭയമിരന്നു വണങ്ങിനിന്നു ചൊന്നാൻ, 


അരുതരുതു വധുവധം മഹാത്മന്‍ ! 


ദുരിതമകപ്പെടുമിപ്രകാരമായാല്‍.”. 1:45 


" യുവതികളെ വധിക്ക യോഗ യമോതാ-- 

നവരതി ദുഷ്യകളെങ്കിലും നരേന്ദ്ര ! 

ഇവള്‍ പുനരപരാധമെന്തുചെയ്തു 

ശിവശിവ, ! നിഷ്‌ കൃപനായതെന്നെടോ താന്‍. 1] : 46 


" നിജമരണഭയം നിനയ്ക്ുകൊണ്ടോ 

നിജഭഗിനീനിധനായ നീ മുതിര്‍ന്നു ? 
നിജളജബലകീര്‍ത്തി പൂര്‍ത്തിയെല്ലാം 

തൃജതി ഭവാനിഹ ജീവിതാഗ്രഹത്താല്‍. 1:47 
" ജനനമരണമെന്നതിജ്ജനാനാ-- 
മനുഭവമെന്നതിനെന്തെടോ വിവാദം ? 

മരണദിവസവും ശിരസ്സിലാക്കി-- 

ദ്ധരണിതലം പ്രവിശന്തിമാനുഷന്മാര്‍. 1:46 
" ചിലരിഹ പലവാസരം വസിക്കും 

ചിലരുടനേ നിജകര്‍മ്മണാമമരിക്കും 
മരണമൊരുവനും വരാത്തതല്ലെ-- 
ന്നറികഭവാനറിവുള്ള ചാരുബുദ്ധേ! 1:49 


' അവികല മലമുത്രമാംസപിണ്ഡം 


ഭവി ബഹുദുര്‍ഘട ദു:ഖദുഷ്ടപാത്രം 
ഇദമവനിപതേ ! നരന്‍െറ ഗാത്രം, 
വദവദ, വാഞ്രിതമെത്രനിഷ്ഫലംതേ. 
" അശരണ ജന നിഗ്രഹം തുടര്‍ന്നാ-- 
ലശനിമസം തവ പാപമാപതിക്കും 
ദൃശതരനരകാഗ്നിയില്‍പ്പതിക്കും 
കുശമതിയായ ഭവാനിതോവരോേണ്ടു ? 
" തെരുതെരെ വളരുന്ന സാഹസങ്ങള്‍-- 
ക്കുരുതരപാത്രമതായി ഭോജരാജന്‍ 
അരുതിവനൊട്ട കൂടിവാസമിത്ഥം 
കരുതി നടക്കുമിനി പ്രജാസമൂഹം. ” 

" അതിശാമതി കംസനെന്നുനിന്നെ 
കൃതികള്‍ ദുഷിക്കുമതിന്നുനീക്കമില്ല-- 
അതിനു മുതിരൊലാ മഹാമതേ ! നീ 


മതി മതി സാഹസ മിങ്ങുവാങ്ങിനില്ക്ക . ”. 


ഇതിബഹുവിധവാക്കു കേള്‍ക്കകൊണ്ടും 
മതിയിലോരാര്‍ദ്രത ഭോജരാജനില്ല. 
മനസിദൂഡ്മറിഞ്ഞുറച്ചു കൃതൃം 

പുനരപിതം വസുദേവനേവമുചേ . 


ി : 20 


കി 


ക 


] 


: ൭3 


: ൭4 


" ഇനിയുമൊരരുപദേശമാശുകേള്‍ നീ 

ന൬പ തവ സോദരിയാമിവള്‍ക്കുജാതം 

തനയനെ വിരവോടഹം തരുന്നേന്‍ 

മനുജപതേ | മതിയുണ്ടുകുണ്ണിതം തേ. 1: 


ഇതി പല വസുദേവഭാഷിതം കേ 
ട്ടുതിമുദിതോഗഹമാപഭോജരാജന്‍. 
പതിയൊടു സഹദേവകീ ഗമിച്ചാ-- 
ളതനുമുദാനിജമന്ദിരേ രമിച്ചാള്‍. 1: 6 


പ്ല ദിവസശതം കഴിഞ്ഞശേഷം 

ചലമിഴിയാള്‍ക്കഥ ഗര്‍ഭമുത്ഭവിച്ചു. 

സുലളിതനൊരു പുത്രനും ജനിച്ചു 

സുലഭമഹോ ഗുണികള്‍ക്കു വാഞ്ഞിതാര്‍ത്ഥം. 1:57 


സമയമഥനിനച്ചു സത്യസന്ധന്‍ 

തമപി ച കംസനു നല്‍കിനാന്‍ പിതാവും. 
പ്രമുദിതമതി കംസനേവമൂചേ 

" സമുചിതമല്ലസഖേ! ശിശോര്‍വ്വധം മേ... 1: 8 


" കനിവൊടിവനെ നീ വളര്‍ത്തുകൊള്‍ക 
പുനരഹമഷ്ടമനെപ്പരം വധിപ്പന്‍. " 


ഇതിദനുജനൃനപേണ ദത്തനാകും 
സുതനെ മുദാവസുദേവനാശു വീണ്ടാല്‍. 1:59 


കലഹകുരൂകി നാരദന്‍ കദാചില്‍ 
ഖലമതിയാമവനോടുട വന്നുചൊന്നാന്‍ 
| 


' അരുതരുതു നിനക്കു ഭോജരാജാ 
കരളിലൊരാര്‍ജ്ജവ, മെന്തിതെന്നു ചൊല്ലാം.”. 1:60 


തവ പരിജനവും ഭവാനുമെല്ലാം 

ഭവിഗതരാമസുരാംശ സംഭവന്മാര്‍ 

അപിപുനരിഹ വൃഷ്ണിയാദവന്മാ-- 

രറിക ഭവാനമരാംശസംഭവന്മാര്‍. 1]: 6] 


ഏവം മുനീന്ദ്രവചനം ബത കേട്ടനേരം 

ഭാവം പകര്‍ന്നരിശമേറിന ഭോജരാജന്‍ 

മുന്നംപിറന്നു വളരുന്നൊരു കീര്‍ത്തിമാനെ-- 

ക്കൊന്നും കളഞ്ഞഥ തെളിഞ്ഞുഞഞെളിഞ്ഞു വാണാന്‍. 1:62 


രണ്ടാമതും തനയനമ്പൊടു ദേവകിക്ക-- 

ങ്ങുണ്ടായി, കംസനവനേയുമുടന്‍ വധിച്ചാന്‍ 

ഈ വണ്ഠമാറുശിശുമാരണമാശുചെയ്യാന്‍ 
ജീവാവസാനഭയചഞ്ചലനായ കംസന്‍. 1:63 


ഉത്തമപുരുഷശാസന കൈക്കൊ-- 
ളളരഗകുലാധിപസന്നിധിയോഗാല്‍ 
സപ്പമമാകിനഗര്‍ഭമുദാരം 

സപദി ധരിച്ചിതു ദേവകിതാനും. ] 


' വൈകുണ്ഠദേവനരുള്‍ ചെയ്തിതു മായയോടു 
വൈകാതെ ദേവകിയുടെ ജാരത്തില്‍നിന്നും 
ലോകോപകാരകമതാകിയ ബീജമിപ്പോ-- 
ളഓകര്‍ഷണേന വശമാക്കുക നീ സുശീലേ ! ". 


പ്രഥിതവിനയശോഭാ ധീരനാം ശൌരി തന്‍െറ 
പ്രഥമമഹിഷിയാകും രരോഹിണിദേവി തന്‍െറ 
ജാരകുഹരദേശേ ശേഷതേജോവിശേഷം 
ഘടയ കുടിലകര്‍മ്മ പ്രക്രിയാസു പ്രവീണേ ! 
" ഗോപലോകമകടാവതം സമണി 
നന്ദഗോപരുടെ പത്നിയാം 
ഗോപികാകുലകലാപമാകിന 
യശോദതന്നുദരകന്ദരേ 
ചെന്നിരുന്നഥ ജനിക്ക നീ ജനന-- 
പാശനാശരചനോന്മുഖേ ! 
നന്നു നന്നിതു നിനക്കെടോ നിഖില-- 
വന്ദനീയ ചരണാംബുജേ ! ". 


: 64 


] 


] 


: 65 


: 66 


ി : 67 


ഏവമാദിമുരവൈരിദേവനുടെ 
ശാസനേന കില മായതാന്‍ 
ദേവകീ ജഠരഗാമി ധാമമതു 
രോഹിണീ ജാഠരമാനയല്‍ 
നന്ദസുന്ദരി യശോദതന്നുദര-- 
കന്ദരത്തിലിടചേര്‍ന്നുട൯ 
മന്ദമന്ദമവളും ജനിപ്പതിനു 
കോപ്പുകൂട്ടിമരുവീടിനാള്‍. 1:69 


ദേവകിയ്കലസി ഗര്‍ഭമെന്നൊരു വി-- 
ശേഷമമ്പൊടു മഹീതലേ 
കേവലം വിലസി നീളാവസപദി 
കേണുവാണിതു മഹാജനം 
ദേവദേവനഖിലേശനവ്യയന്‍ 
അമേയശീലനജനച തന്‍ 
ദേവകിംപുരുഷസേവിതന്‍ സപഭി 
ദേവകീജഠരമാവിശല്‍. ] 


രോഹിണീ തദനു മോഹനീയഗുണ-- 
ദേഹകാന്തിമയചകന്ദ്രികാ-- 
മോഹിതാഖില ചരാചരം കില-- 
കുമാരമാശു സുഷ്ടവേ മുദാ. 


69 


ദേഹികള്‍ക്കതികുതൂഹലം മനസി 
രോഹിണീസുത വിലോകനേ 

രോഹിണീശവദനന്‍ മനോഹര-- 
വിലാസമമ്പൊടു വിളങ്ങിനാന്‍. 1:70 


കാളമേഘമിടതിങ്ങിവിങ്ങിബത 
ഭംഗിയേറുമിടിമിന്നലും 
മേളമോടു ജലധാര മാരികളു-- 
മെത്രയും ബഹുമനോഹരം 
അര്‍ദ്ധരാത്രിസമയം സമാഗതമു-- 
ദിച്ചു ചന്ദ്രനുമഹോ തദാ 
സിദ്ധചാരണസുരാവലിസ്തൂതിക- 
ളദ്ധതം ദിവിമഹോത്സവം. 1: ഗി 


പൂര്‍ണ്ണേഗര്‍ഭേ സമസ്ൃത്രിഭവനശുഭക-- 
ര്‍മ്മങ്ങളേകത്ര കൂടി-- 

പ്പര്‍ണ്ണാനന്ദം വിളങ്ങീടിന ഘനപടല-- 
ശ്യാമധാമാഭിരാമന്‍ 

മംഗല്യേ സനമൂഹുൂര്‍േത്ത മഹിതഗുണമിയ-- 
ന്നഷ്ടമീരോഹിണീഭ്യാം 

സംഗേ ഭംഗ്യാ ജനിച്ചാനഴകൊടു ജഗതീ-- 
മുലകന്ദം മുകുന്ദന്‍. 


ക്‌, 


മിന്നും പൊന്നിന്‍കിരീടം, തരിവള, കടകം, 
കാഞ്ചി, പൂഞ്ചേല, മാലാ-- 
ധനൃശ്രീവത്സസല്‍ക്കൌസ്തുഭമിടകലരും 
ചാരുദോരന്തരാളം 
ശംഖംച്്രം ഗദാപങ്കജമിതിവിലസും 
നാലുതൃക്കൈകളോടേ 
സങ്കീരണ്ണശ്യാമവര്‍ണ്ണം ഹരിവപുരമലം 
പൂരയേന്മംഗലം വ: 


ലി പി 
ശ്രീ കൃഷ്ണാവതാരം സമാപ്പം 


ലോകൈകനാഥന്‍െറ ശുഭാവതാരേ 
ലോകങ്ങളെല്ലാമുടനേ തെളിഞ്ഞു 

മാകന്ദമന്ദാര സുഗന്ധവാഹീ 

മാഴ്ചാതവണ്ണം വിലസീ സമീരന്‍. 2 : 


പ്രസന്നരായീതു ജനങ്ങളെല്ലാം 


പ്രസൂനവര്‍ഷം ഗഗനേ തുടങ്ങി 
പ്രസൂതികാലേ മുരവൈരിതന്‍െറ 
പ്രസൂജനം പൂര്‍ണ്ണസുഖേന മേവി. ക്‌ 


കിരീടസല്‍ക്കുണ്ഡലഹാരമാലാ - 
പരീതനായ്‌ പീതദുകൂലധാരി 

കരങ്ങളില്‍ ശംഖ ഗദാരി പത്മം 
ധരിച്ചുദേവന്‍ വിവിധം വിളങ്ങി. എ 


അനന്തരം വിഷ്കൃശരീരമപ്പോ - 

ളനന്തകാന്തി പ്രസരേണ ദുഷ്യ്വാ 
അനന്തസന്തോഷരസം സ്തൃതിച്ചാ - 
നനന്തരായം വസുദേവനേവം . ൧ :4 


" നമോസ്ത്രതേ മാധവ ! ശാര്‍ങ്ഗപാണേ ! 
നമോസ്തരതേ കേശവ | ദീനബന്ധോ ! 
നമോസ്തുതേ ലോകപതേ | മുരാരേ! 
നമോസ്ത്രതേ നാഥ | ദയാപയോധേ! 2 :5 
" അറിഞ്ഞുകൂടാത്തവനെങ്കിലും ത്വാ - 

മറിഞ്ഞു ഞാന്‍ ത്വല്‍കൃപകൊണ്ടിദാനീം 
അറിഞ്ഞുപോകാത്ത ഗുണേന വിശ്വം 
നിറഞ്ഞുമേവും നിഖിലേശ്വരന്‍ നീ. ൧ :6 


' വിളക്കുപോലെ വിവിധപ്രപഞ്ചേ 
വിളങ്ങുമാനന്ദമയസ്വരൂപിന്‍ ! 
ഇളക്കമില്ലാത്ത മഹാരുചേ ! നീ - 
യിളയ്്‌ക്കൊലാ രക്ഷണമിക്ഷണം മേ.”. 


" വിശ്വങ്ങളെല്ലാമുളവാക്കി മുന്നം 
വിശ്വാസപൂര്‍വ്വം പരിരക്ഷചെയ്യും 
നിശ്ശേഷമമ്പോടഥ സംഹരിച്ചും 
നിശ്ലോകമോദം വിളയാടുവോന്‍ നീ. 
" അംഭസ്സിലാകാശതലം കണക്കെ 

സംഭാവനം ചെയ്കിലിദം പ്രപഞ്ചം 

സംബന്ധമുണ്ടാക്കിന മായതന്നില്‍ 


ബിംബിച്ചു കാണുന്നു ഭവല്‍ക്കടാക്ഷാല്‍ . 


' ജ്ഞാനം മനസ്സില്‍ ജ്ജനിയായ്‌ കമൂലം 
ഞാനെന്നഹംഭാവമഹോജനാനാം 
നൂനം വിഭോ നിന്‍ചരിതം ഗ്രഹിച്ചാ - 
ലാനന്ദ്മല്ലാതൊരു ഭാവമുണ്ടോ ? 


" കാമാദിഷള്‍ക്കം ബഹുദു:ഖമൂലം 
പ്രാമാദികം പോലിഹ സത്യബോധം 


10 


ധീമാനിതൊന്നും ഗ്രഹിയായ്കകൊണ്ടെ -- 
ല്രാമഗ്നനാകുന്നു ഭവാബുരാശൌ ". ൧ :; 1 
" ജന്മങ്ങളില്‍ച്ചെയ്തൊരു കൈതവം കൊ -- 
ണ്ടുന്മോഹമിജ്ജന്മനി സജ്ജനാനാം 
ത്വന്മഗ്നമായമ്പൊടു ചിത്തമെങ്കില്‍ 

ത്വന്മായയാ ബന്ധനമില്ലനൂനം ". ൧2:12 


" കംസാദിദുഷ്കണ്ടകദുര്‍ജ്ജനാനാം 
ഹിംസാര്‍ത്ഥമാകുന്നു തവാവതാരം 
സംസേവനം ചെയ്തിയലും നരാണാം 
സംസാരസംബന്ധമകററുവാനും.”. ൧ : 13 


" ത്വല്‍പൂര്‍വ്ൃജന്മാരതികോമളന്മാ -- 
രുല്‍പ്പന്നരായി മമ നന്ദനന്മാര്‍ 

ദരപ്പേണ കൊന്നാനവരെ ദുരാത്മാ 

സര്‍പ്പാരി സര്‍പ്പങ്ങളെയെന്നപോലെ.". 2 : 14 
" അക്കംസനൂക്കേറിന സിംഹതുല്യന്‍ 
ദിക്കൊക്കവേഹന്ത മുടിച്ച മൂഡന്‍ 
ഇക്കാലമിത്വജ്ജനനം ഗ്രഹിച്ചാല്‍ 
വക്കാണമിച്ചിച്ചുവരും മുരാരേ! " ൧:15 


" ഇദം ചതുര്‍ബ്ബാഹുകമായ രൂപം 
മുദാ ചുരുക്കീടുക ച്ക്രപാണേ 
ഉദന്തമക്കംസഭടന്‍ ഗ്രഹിച്ചാ -- 
ലുദീര്‍ണ്ണകോപേന സമാഗമിക്കും. ”. 


തദന്തരേ ദേവകിയും സ്തൃതിച്ചാ --- 

ലം ളദാരമൂര്‍ത്തേ, ഭഗവന്‍, നമസ്സേ 
മദാന്ധദൈത്യാരി ഭവാനിദാനീം 
മദാത്മജത്വേന സമേതനായോ ?" 
" അഹോമദീയം സുക്രതം മുരാരേ! 
മഹോദയം യാദവവംശജാനാം 
മഹാനുഭാവന്‍ മഹനീയശീലന്‍ 
മഹീതലേവന്നുഭവാന്‍ പിറന്നു. " 

" ഭവാന്‍ ഭവക്നേശവിനാശകാരീ 
ഭവാന്‍ ഭജംഗാധിപതലുശായീ 
ഭവാനശേഷാഗമഗമ്യരൂപന്‍ 

ഭവാന്‍ പ്രസാദിച്ചരുളേണമമെന്നില്‍.” 


" ഇത്ഥം പിതാവും ജനയിത്രിതാനും 
ബദ്ധപ്രമോദം സുൃതിചെയ്യനേരം 

റ] ത 
മുഗ്ധസ്മിതം സ്പിഗ്ധകടാക്ഷമോടേ 


16 


പ്‌ 


18 


൧ 


19 


സിദ്ധാന്തസാരം ഭഗവാനേവമൂചേ.” ൧ : 20 
" ഹേതാത, ഹേ മാതരനന്ത ഭാഗ്യൌ 
ചേതോവിഷാദാദി വെടിഞ്ഞുകൊള്‍വിന്‍ 
പീതാംബരന്‍ ഞാന്‍ ഭവതോ: സ്വഭാവാല്‍ 
പ്രീതാശയത്വേന വരം തരുന്നേന്‍. ” ൧ : ൧ 
" അതീവജന്മങ്ങളില്‍ നിങ്ങള്‍ ചെയ്തോ -- 
രതീവപുണ്യക്രിയകൊണ്ടിദാനീം 

ഇതീദൃശം മാമകപൂര്‍ണ്ണരൂപം 
നിതാന്തമാലോകനപാത്രമായി.” ച്‌, 
" യശോദയാഭക്തിവിവേകശീലാ 
യശോദയെന്നുള്ളൊരു നന്ദപത്നതീ 

സുമാനുഷി സനമ്പ്യതി ഗോപവാടേ 
കുമാരിയെത്താന്‍ പ്രസവിച്ചു ശേതേ.". 2 : 23 


" ഗുഡം ഭവാനെന്നെ വഹിക്കവേണം 

മൂഡന്‍ ഗ്രഹിക്കാതെ ഗമിക്കവേണം 

എന്നെ ബ്ബവാ൯ നന്ദഗൃഹേ കിടത്തി -- 
ക്കന്യാവിനെക്കൊണ്ടിഹ പോന്നുകൊള്‍ക. ” 2 : ൧4 


നീലാംബുദശ്യാമളനേവമുക്ത്വാ 


ബാലാനു രൂപം നിജരൂപമാക്കി 
കാലും കുടഞ്ഞങ്ങു കരഞ്ഞനേകം 
ലീലാവിലാസേന ശയിച്ചുദേവന്‍. ൧ 


കരത്തിലാക്കിക്കനിവോടു ബാലം 

തിരിച്ചു മന്ദം വസുദേവനപ്പോള്‍ 

പരക്കവേതിങ്ങിന കൂരിരുട്ടും 

നിരക്കവേ കാടടമതീവഘോരം. ൧ : ൧6 


മുഴങ്ങുമംഭോധരമാരിതട്ടി -- 

പഴങ്ങിവീഴുന്ന മരങ്ങളോടും 
അഴിഞ്ഞുസേതുക്കളിടിഞ്ഞുവെള്ളം 
വഴിഞ്ഞുവീഴുന്ന നദങ്ങളോടും, ൧:൧7 


അത്യന്തദുസ്സഞ്ചരമര്‍ദ്ധരാത്രൌ 
തത്തല്‍പ്രദേശം സുഖമേ കടന്നാന്‍ 
സര്‍പ്പാധിരാജന്‍ ഫണചക്രവാളം 
കെല്പോടുപിമ്പവേ കുടയായ്‌ പിടിച്ചാന്‍ . 2 : ൧൫ 


ഓളങ്ങള്‍ തള്ളിപ്പുളിനം പിളരക്കും 
കാളിന്ദിതന്നില്‍ക്കവിയുന്നവെള്ളം 

ചീളെന്നു ശൌരിക്കു തദാകണങ്കാ -- 

ലോളം കവിഞ്ഞീല ഹരിപ്രഭാവാല്‍. ൧ : ൧൭ 


പ; 


വ്രജത്തിലുള്‍പ്പുക്കു യശോദ തന്റെ 
ഭജാന്തികേ ബാലകനെക്കിടത്തി 
കുമാരിയെപ്പാണിതലേ ഗൃഹീത്വാ 
സമോദമപ്പുരുഷനിങ്ങു പോന്നാന്‍ . ൧ : 30 


ഉണര്‍ന്നു മെല്ലെന്നു യശോദ താനും 
പുണ൪ന്നുടന്‍ പുത്രനെ മന്ദമന്ദം 
അമന്ദസന്തോഷസുധാസമുദ്ദേ 

നിമഗ്നയായ്‌ വന്നിതു സുന്ദരാംഗി . ൧ : 3 


ശുരാത്മജന്‍ താനഥ താം കുമാരീം 
ഭാര്‍യ്യാസമീപം ഗമയാഞ്ചകാര 
ആരോമലക്കന്യകയെക്കരാഭ്യാം 
പരിഗ്രഹിച്ചാളഥ ദേവകീസാ . ൧:32 


നാരായണന്‍ തന്നുടെ ജന്മകാലേ 
പാരാതെവേര്‍പെട്ടൊരു ശൃംഖലത്തെ 
യഥാപുരാ പാദകരേഷ്ട ബദ്ധ്വാ 

വൃഥാക്ലം ദമ്പതിമാര്‍ വസിച്ചാര്‍. 2 :33 


ബാലസ്വരം കേട്ടഥ കിങ്കരന്മാര്‍ 
നാലഞ്ചുപേര്‍കൂടി ജവേന ചെന്നാ 


ലീലാഗ്ൃഹേ മേവിന കംസനോട -- 


ക്കാലോചചിതം വൃത്തമുണര്‍ത്തിനിന്നാര്‍ . 


കംസന്‍ പുറപ്പെട്ടതിവേഗമോടേ 
ഹിംസാമുദാ ഗര്‍ഭഗൃഹം പ്രപേദേ 
അന്നേരമദ്ദേവകി ശോകമോടേ 
ചൊന്നാളഹോ ബാഷ്ടജലം വമന്തി . 
" കൊന്നീടൊലാ സോദര ! കന്യകാം മേ 
നന്നല്ലെടോ സ്ത്രീവധമേവനും കേള്‍ 
ഒന്നല്ല രണ്ടല്ല കുമാരഷള്‍ക്കം 
കൊന്നീലയോ: നിഷ്ടരുണാശയന്‍ നീ ". 


എന്നിപ്രകാരം ഭഗിനീവിലാപം 
നിന്ദിച്ചുതന്നന്ദിനിയെ ഗ്രഹിച്ചാന്‍ 
പാദേ പിടിച്ചാശു ശിലാതലാന്തേ 
മോദേന താഡിപ്പതിനും തുടര്‍ന്നാന്‍ . 


കെല്‍പേറുമക്കന്യക തല്‍ക്കരാഗ്രാ -- 
ദുല്‍പത്യയ നിന്നാളമരേന്ദ്രദേശേ 
അല്പേതരപ്രാഭവശോഭയോടേ 
കല്ാന്തസൂര്‍യ്യപ്രതിമപ്രകാശം 


: 34 


: 36 


: 3൧7 


നാലെട്ടു തുക്കൈകളിലുജ്ജ്വലിക്കും 


ശുലാദി നാനായുധഭാസമാനാ 
മുര്‍ത്ത്യാമനോജ്ഞാമുനിസേവ്യമാനാ 
കാര്‍ത്ത്യായനീ കംസമിദം ബഭാഷേ. 2 


' അരേ ദുരാചാര, നൃശംസ, കംസ ! 
പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു, 


തവാന്തകന്‍ ഭൂമിതലേ ജനിച്ചു 


ജവേന സര്‍വ്വത്ര തിരഞ്ഞു കൊള്‍ക." 


' അടിപ്പതിന്നെങ്കിലുമെന്റെ പാദം 
പിടിച്ചു നീയെന്നതു നിര്‍വ്വിവാദം 


ഹനിക്കയില്ലെന്നതുകൊണ്ടു ഞാനും 


ജനിച്ചുതാനും തവദണ്ഡധാരന്‍.”. 


ഇത്ഥം പറഞ്ഞാശു മറഞ്ഞുദേവീ 


ബദ്ധിക്ഷയം പുൂണ്ടുഗമിച്ചു കംസന്‍ 


ഗത്വാനികേതം വസുദേവനോടും 


തത്ഭാര്‍യ്യയാം ദേവകിയോടുമൂചേ . 


' അഹോ ! മഹാപാപി മഹാശഠന്‍ ഞാന്‍ 
സഹോദരീപുത്രവധേന നൂനം. 


സഹായമയ്യോ മമ നാസ്തി ലോകേ 


ക 


3 


൧ 


: 40) 


: 41] 


മഹാഭയം മേലില്‍ വരും ദശായാം .”. ൧:43 
" ജനിക്കുമന്നന്നുടനേ മരിക്കും 

മുനിക്കുമുള്ളൊന്നു ശരീരനാശം. 

ഇനിക്കുമന്തര്‍ഭയ മുണ്ടിദാനീ -- 

മിനിക്കു മാര്‍ഗ്ഗങ്ങളഹം വെടിഞ്ഞേന്‍. ". 2 : 44 
" ധരിക്ക നീ ദേവകി ! നന്ദനന്മാര്‍ 
മരിക്കകൊണ്ടത്തല്‍ നിനക്കുവേണ്ട, 
ഒരിക്കലുണ്ടേവനുമാത്മനാശം 

ജരയ്ക്കമുമ്പേ മരണം മനോജ്ഞം " ൧:45 
" ജലത്തിലെപ്പോളകളെന്നപോലെ 

ചലം മനുഷ്യര്‍ക്കു ശരീരബന്ധം, 

കുലം ബലം പുത്രകളത്രജാലം 

ഫലം വരാ മുത്യവരും ദശായാം. " ൧ : 406 
" വിധിക്കകൊണ്ടുള്ള ശരീരനാശം 
വധിക്കകൊണ്ടെന്നു നിനയ്ക്കൊലാനീ 
വിധിക്കുതോന്നും വിധമിജ്ജനങ്ങള്‍ -- 
ക്കതിക്രമിപ്പാനിഹശക്തിയുണ്ടോ? ". 2:47 


ഇത്യാദി സാന്ത്വങ്ങള്‍ പറഞ്ഞു കംസന്‍ 


ഭക്ത്യാ വിനീതാകൃതി വീരവീരന്‍ 
പാദേതയോ: ശൃംഖല വേര്‍പെടുത്താന്‍, 
മോദേനപോയി സ്വഗൃഹേ വസിച്ചാന്‍. ൧ : 46 


അന്നേരമമ്പാടിയിലിമ്പമോടേ 

നന്ദാദി ഗോപാലക വൃന്ദമെല്ലാം 

മന്ദേതരം പ്രീതി കലര്‍ന്നുദാരം 

നന്ദാത്മജാ ലോകനമമ്പ്രൂുവന്‍. ൧:49 


കാര്‍കൊണ്ടെഴും മേഘസമാനവര്‍ണ്ണി 
വാ൪കുന്തളം വണ്ടിനുമിണ്ടല്‍ നല്‍കും 
ആകരണ്ണലംബം ബത കണ്ടനേരം 
ലോകങ്ങളാനന്ദവശങ്ങളായി. ൧ : 0 


മുഖം ശരച്ചന്ദ്രമനോഭിരാമം 

സുഖം വിശാലാന്തളജാന്തരാളം 

നഖാദി ചൂഡാവധി ബാലരൂപം 
സുഖാവലോകം സുതരാം വിളങ്ങി. ൧ : ഠി 


അനംഗളതുല്ല്യാകൃതി കണ്ടനേരം 

മനം മറന്നാശു യശോദ താനും 

സ്തനം കൊടുത്താശ്ുകരേ ഗൃഹീത്വാ 

ജനങ്ങള്‍ കാണ്മാനവസല്‍പ്രകാശേ ക 


മഹീയമാനോ ഭൂവി നന്ദഗോപന്‍ 
മഹീസുരന്മാര്‍ക്കു ധനത്തെ നല്‍കി 
മഹീതലം കാഞ്ചനഗോസഹസ്രം 


ബഹുപ്രകാരം വിഭവങ്ങള്‍ നല്ലി. 2 :ര്‍ 


കുളിച്ചുടന്‍ ചെയ്തിതു ജാതകര്‍മ്മം 

ഗളിച്ച ഹര്‍ഷാശ്രു ജലേന സാകം 

വെളിച്ചമേ ബന്ധുജനത്തെയെല്ലാം 

വിളിച്ചു കാട്ടീ തനയാനനാബ്ജം . ൧ 


അലങ്കരിച്ചു നിജഗേഹമെല്ലാം 

കുലാംഗനാ സങ്കലമായ്‌ പ്രദേശം 
അലക്തകം ചന്ദനമിനുചൂര്‍ണ്ണം 

ഫലങ്ങള്‍ പുഷ്ടങ്ങളുമുച്ചയിച്ചു. ക ൭ 


വിളക്കുവെച്ചു മണിഭിത്തിതോറും 
വിളക്കമുള്ളാഭരണങ്ങള്‍ തൂക്കി 

കുളിര്‍ക്കവേ കുങ്കമപങ്കതോയം 

തളിച്ചു രാജാങ്കണവീഥിതോറും. ൧ : 6 


അഞ്ചാറുനാളിങ്ങനെ നന്ദഗോപ -- 
രഞ്ചാതെകണ്ടാത്മഗൃഹേ വസിച്ചു . 


: ൭4 


സഞ്ചിന്ത്യ കംസായ കരം കൊടുപ്പാന്‍ 
കിഞ്ചില്‍ പുനശ്ചഞ്ചലധി: പ്രതസ്വഥേ. ക്‌ 


ഗോപൈ: സമേതം മഥുരാപുരത്തെ 
പ്രാപിച്ചു കംസന്നഥ കോഴ നല്‍കി 
പോരുന്നനേരം വസുദേവനെക്ക -- 
ണ്ടാരൂഡമോദം ചിരമത്ര വാണാന്‍. ം 


നിറഞ്ഞ സന്തോഷഭരാകുലാത്മാ 
പറഞ്ഞുവാചം വസുദേവനേവം 
॥॥ 
കുറഞ്ഞതില്ലെന്നുടെ പുണ്യപൂരം 
വിരഞ്ഞു നിന്നെബ്ബത കാണ്‍കമൂലം.” 2 : 59 


" എടോ സഖേ! വിശ്വപതിക്കു നിങ്കല്‍ 
കടാക്ഷമുണ്ടായിതു ഭാഗ്യരാശേ ! 


പുത്രാനനം കണ്ടു സുഖിച്ചിരിപ്പാ -- 
നത്രാവകാശം തവ ജാതമായി.”. ൧ : 60 


" മദീയ പുത്തന്‍ ബതരൊഹിണേയന്‍ 
ത്വദീയഗേഹേ മരുവുന്നിതല്ലീ 

തദീയമാതാവിനു മാത്മജന്നും 
ത്വദീയകാരുണ്യമൊരാശൃയം കേള്‍.” 2 : 61 


" ശ്രവിക്ക നീ കിഞ്ചിന വര്‍ത്തമാനം 
ചെവിക്കു ശല്യത്തിനു തുല്യമല്ലോ, 
കുരുത്തെഴും പൂതനയെന്നു പേരാ -- 


മൊരുത്തിപോല്‍ ബാലവധം തുടങ്ങി.” 2 : 62 


' ഗമിക്ക നീ സത്വരമാത്മഗേഹേ 
ക്ഷമിച്ചിരുന്നാകിലനര്‍ത്ഥമുണ്ടാം 
അമിത്ര വൃന്ദം മുതിരുന്ന കാലം 
രമിക്കുമോ കത്രചിദന്തരംഗം. " 


ഇത്യാദി സാരം വസുദേവവാക്യം 
ശ്രുത്വാ ഭയം പൂണ്ടഥ നന്ദഗോപന്‍ 
ദുരന്തചിന്താവിവശാന്തരാത്മാ 

പുരം പ്രവേശിച്ചിതു വിഷ്‌ണു ഭക്ത്യാ. 


അക്കാലമക്കംസമനസ്സിളക്കി -- 
ത്തക്കത്തിലോരോ സചിവാസുരന്മാര്‍ 
ഒക്കെ പ്രജോപദ്രവതല്‍പരന്മാര്‍ 
ചിക്കെന്നു ഭൂമൊ വിലസിത്തുടങ്ങീ. 


നിരാകലം ബാലകമാരണാര്‍ത്ഥം 
പുരേപുരേ പൂതന സഞ്ചരിച്ചാള്‍ 


സ്ഫുരന്മനോജ്ഞാകൃതി പൂണ്ടൊരുന്നാള്‍ 


ക 


: 65 


മുരാരിമേവും ഭവനം പ്രപേദേ. ൧ 


പടുത്വമേറുന്നവള്‍ വന്നുമോദാ -- 
ലെടുത്തു ഗോവിന്ദനെ മന്ദമന്ദം 
കൊടുത്തു കൊഞ്ചിക്കുച കുംഭമപ്പോ -- 
ളടുത്തുകൂടി ബത ജീവനാശം. 


തടിച്ച തല്‍ക്കൊങ്ക പിടിച്ചു ബാലന്‍ 
കുടിച്ചു തല്‍പ്രാണഗണേനസാകം 
ഇടിക്കു തുല്യേന രവേണ ലോകം 


നടുക്കിവീണാളവളും ധരായാം . ൧ 


പാറപ്പുറംപോലെ വിശാലമസ്യാ 

മാറത്തു ഗോപാലകബാലനപ്പോള്‍ 
കാറൊത്തവര്‍ണ്ണ൯ കരവും കുടഞ്ഞ -- 
ങ്ങേറെത്തെളിഞ്ഞാശു കളിച്ചുമേവി. 2 


ഗോപീജനം ദേവിയശോദതാനും 
താപേന മോദേന ച വിസ്മയേന 
ഗോപാലനെച്ചചെന്നു കരേധരിച്ചാ -- 
ളാപാദചൂഡം തരസാ പുണര്‍ന്നാള്‍. 


കഠോരം മഹല്‍ പൂതനാഗാത്രഭാരം 


: 67 


: 68 


69 


70 


കുഠാരേണ ഖണ്ഡിച്ചു ഗോപാലകന്മാര്‍ 
മഹാഗ്നൌദഹിപ്പിച്ചു നിശ്ശേഷമപ്പോള്‍ 
മഹാസൌരഭംതത്ര സംഭൂതമായി. 


മഹാപാപശാന്ത്യാ മഹാസുന്ദരീസാ 
മഹാനന്ദലോകം പ്രവേശിച്ചു വാണാള്‍. 
അഹോ പൂതനാമോക്ഷമമേവം പഠിച്ചാ -- 
ലഹോമരാത്രമാനന്ദ മേവം കരസ്ഥം. 


* രണ്ടാം സര്‍ഗ്ഗം സമാപം ” 
ത 


ഗോപാലബാലന്റെ ശരീരമപ്പോ -- 
ളാപാദചൂഡം നയനാഭിരാമം 


ആപൂര്‍ണ്ണമോദം ബത കണ്ടു കണ്ടു 
ഗോപാലരാനന്ദരസേന വാണാര്‍. 


ചാടായി ൨൬ ശകടാസുരന്‍ താന്‍ 
ചാടാനൊരുനെട്ടു മുകുന്ദഗാത്രേ 


൧ 


കി 


വാടാതെ പാദേന ഹനിച്ചു ബാലന്‍ 
ചാടായിരം ഖണ്ഡമതായി വീണു. റ്‌; 


കാല്‍കൊണ്ടുട൯ ചാടു തകര്‍ത്തുമേവും 
കാര്‍വരണ്ണനെച്ചെന്നു കരേ ഗൃഹീത്വാ 
ആകുന്നവണ്ണം തിരുനാമമോതി -- 

ശ്ലോകം വിനാ വാണുയശോദതാനും. ം 


ക്ഷണം തൃണാവര്‍ത്തമഹാസുരന്‍ താ -- 
നണഞ്ഞു ചക്രാനില വേഷധാരീ 

വനം തകര്‍ത്ത്ദ്രിതടം പൊടിച്ചു 

കനക്കവേ ഭൂമിതലം കുലുക്കി. 


ഭൂരേണുനാ വിശ്വമിരുട്ടടപ്പി -- 
ച്ചാരാലണഞ്ഞീടിന ചക്രവാതം 

നാരായണന്‍ തന്നെ വഹിച്ചു മൂഡന്‍ 

പാരാതെ മേല്‍പ്പോട്ടുയരും ദശായാം 


കണ്ലേകരം കൊണ്ടു പിടിച്ചു ബാലന്‍ 
കണ്റേതരം ഞെക്കിയമര്‍ത്തനേരം 

പ്രാണന്‍ വെടിഞ്ഞാശു മഹാദ്രി തുല്യന്‍ 
ക്ഷോണീതലേ വീണിതു യാതുധാനന്‍. 3 :6 


ആയാമമുള്ളോരചലേ വിളങ്ങും 
കായാമ്പുതന്‍ കോരകമെന്നപോലെ 
മായാകുമാരന്റെ മനോജ്ഞരൂപ -- 
മായാതുധാനോരസി ദുഷ്ടമായി. 


യശോദ താന്‍ ചെന്നു വിഷാദമോടേ 
കിശോരനെപ്പാണിതലേ ഗ്രഹിച്ചാള്‍, 
അശേഷനാഥന്‍ ഗതിയെന്നു ചിത്തേ 
കൃശാംഗി ചിന്തിച്ചു സുഖിച്ചിരുന്നാള്‍. 


അത്രാന്തരേ ഗര്‍ഗ്ഗമഹാമുന്ീന്ദ്രന്‍ 
തത്രാഗമിച്ചു വസുദേവ വാചാ 
ശ്രീരാമനെന്നും ബത കൃഷ്ണനെന്നും 
പേരിട്ടു താലാങ്കനുമച തന്നും . 


അമ്പാടിതന്നില്‍ കില ബാലകന്മാ -- 
രമ്പോടു മന്ദം വളരും ദശായാം 
സമ്പന്നമോദം ഭവനേഭവിച്ചു 
സമ്പത്തനേകം ഭവിസംഭരിച്ചു. 


പാരില്‍പ്പരീതാപവുമെങ്ങുമില്ല 


ദാരിദ്ര. ഖങ്ങളുമസ്തമിച്ചു 
ചോരങ്കല്‍നിന്നുള്ള ഭയം ശമിച്ചു 


10 


ചാരിത്രഭംഗം സതിമാര്‍ക്കുമില്ല. 


വളര്‍ന്നിതമ്പാടിയിലര്‍ഭകന്മാര്‍ 
വളര്‍ന്നുമോദം ദിവിദേവകള്‍ക്കും 
കിളര്‍ന്നു വൈരം ഹൃദി കംസനേററം 


തളര്‍ന്നു ത൯ുപൌരുഷവും ക്രമത്താല്‍. 


വരുന്ന ഗോപാലനിതംബിനീനാം 
കരം പകര്‍ന്നാശു വിളങ്ങി കൃഷ്ണന്‍ 
വിരിഞ്ഞപുഷ്പങ്ങളിലങ്ങുമിങ്ങും 


വിരഞ്ഞു മണ്ടുന്നൊരു വണ്ടുപോലെ. 3 


കാന്തിപ്രകാശേന കുമാരകന്മാര്‍ 
നീന്തിത്തുടങ്ങീ ധരണീതലാന്തേ 
ചിന്തിക്കിലൂഴില പരീശ്വരന്മാ -- 
രെത്തെങ്കിലും ചെയ്കില്‍ മനോഭിരാമം . 


നീലാളിവര്‍ണ്ണന്‍ ഭഗവാന്‍ മുകുന്ദന്‍ 
താലാങ്കനച്ചസ്ഫടിക പ്രകാശന്‍ 
കാളിന്ദിയും ഗംഗയുമേക ഭാഗേ 
മേളിച്ച കാന്തി പ്രസരം കലര്‍ന്നു . 


പാണിദ്വയം ജാനുയുഗം ച മെല്ലെ 


3:12 


13 


: 14 


15 


ക്ഷോണീതലേ വെച്ചഥ സഞ്ചരിച്ചാര്‍ 
കാണുന്നവര്‍ക്കെത്രത മനോഭിരാമം 
ചേണാര്‍ന്ന മന്ദസ്മിത ചാരുഭാവം. 


പിടിച്ചു മെല്ലെന്നഥ പിച്ച നിന്നാര്‍ 
പടുത്വമില്ലാഞ്ഞു മറിഞ്ഞു വീണാര്‍ 
നടന്നു നാലഞ്ചടി മന്ദ മന്ദം 
കിടന്നുരുണ്ടാരവനീ വിഭാഗേ . 


ചിലമ്പുമക്കാഞ്ചന കാഞ്ചിയോടും 

ചിലമ്പുതന്‍ മഞ്ജുള നാദമോടും 

ചലല്‍പദം ഖേലനലാലസന്മാ -- 
രലങ്കരീച്ചാരഥ ഗോപവാടം . 


കുമാരകന്മാരഥ മണ്ടി മണ്ടി 
ക്രമേണ സഞ്ചാരവിധം തുടര്‍ന്നാര്‍ 
സമന്തതോ ഗോപഗൃഹങ്ങളെല്ലാ -- 
മമന്ദമാസാദ്ദ രമിച്ചു വാണാര്‍ . 


ഓടീടിനാരങ്കണ വീഥിതോറും 
ചാടീടിനാരഞ്ചിത ചാരുഹാസം 
പാടീടിനാരത്ഭുതനാദമപ്പോ -- 
ളാടീടിനാര്‍ നാടകമീശ്വചരന്മാര്‍ . 


കാര്‍വര്‍ണ്ണനക്കാലമതി പ്രലോഭാല്‍ 
പാല്‍ വെണ്ണ വഞ്ചിപ്പതിനും തുടര്‍ന്നാന്‍ 
ദേവാദിനാഥന്റെ വിലാസമെല്ലാ -- 
മീവണ്ണമെന്നേവനു നിര്‍ണ്ണയിക്കാം ? 


ചങ്ങാതിമാരോടൊരുമിച്ചു മന്ദം 
മങ്ങാതവണ്ണം മധുസൂദനന്‍താന്‍ 
നാലഞ്ചു ഗേഹങ്ങളില്‍നിന്നശേഷം 
പാലും കവര്‍ന്നാശു ഭജിച്ചുപോന്നാന്‍ . 


കുളിപ്പതിന്നംഗനമാര്‍ ഗമിച്ചാ -- 
ലൊളിച്ചു ഗോവിന്ദനകത്തുചെല്ലം 
കളിച്ചു പാലൊട്ടു കുടിച്ചശേഷം 

തളിച്ചു ഭൂമൌ തരസാ തിരിക്കും . 


എത്താഞ്ഞു ശികൃങ്ങളിലുള്ള കുംഭം 
കുത്തിത്തുളയ്കം കടകോലിനാലേ 
ഉത്താള ധാരാളമതായ ദുഗ്ധം 
മുഗ്ധാനനംകൊണ്ടു പരിഗ്രഹിക്കും . 


പെട്ടെന്നു ബാല൯ നവനീതമെല്ലാം 
കട്ടങ്ങു മുഷ്യാശനമാചരിക്കും 


ഒട്ടൊട്ടു മാര്‍ജ്ജാരകനും കൊടുക്കും 
ചട്ടങ്ങളീവണ്ഠമവന്‍ തുടങ്ങി . 3:൧൧ 


ചാടിപ്പിടിച്ചാനുറി വാസുദേവന്‍ 

വാടാതെ പാല്യം ദധിയും കുടിച്ചാന്‍ 

ചേടിജനം ചെന്നണയുന്നനേരം 

പേടിച്ചു മണ്ടിപ്പരിപുക്കൊളിക്കും . 3 : ൧6 


വിശ്വൈകനാഥന്റെ വിനോദമാകും 

ദുശ്ലീലമേവം സഹിയാഞ്ഞൊരുന്നാള്‍ 

ഗോപീജനം ചെന്നു യശോദയോടേ 

കോപേന താപേന ച വാചമൂചേ . 3 . ക 


' അതൃന്തകഷ്ടം, പ്രജനായികേ നിന്‍ 

പുത്രന്റെ ദുശ്ലീലമഹോമുഴുത്തു 

സതൃം, പൊറുപ്പാനെളുതല്ല ഞങ്ങള്‍ -- 
ക്കള്‍ത്താപമെത്തുന്നു ദിനങ്ങള്‍ തോറും". 3:൧8 
" തായാട്ടു കാട്ടുന്ന ശിശുക്കളെത്താന്‍ 

താഡിച്ചു ശിക്ഷിച്ചു വളര്‍ത്തവേണം . 

നീയെന്നിയേ ശീലമടക്കിവെപ്പാ -- 
നീയാളുകള്‍ക്കിന്നൊരു സാദ്ധുമാമോ ? " 3 ; 29 


' കേളിക്കുചേരും പടി നിങ്ങളെല്ലാം 
ലാളിക്ക കൊണ്ടിത്ര തരംകെടുന്നു.. 

കേളിക്കുമേലില്‍ക്കുറവും ഭവിക്കും 
ക്കേളിക്കഥാവൃത്തമശേഷമിപ്പോള്‍ .” 


" നിരന്തരം ഗോരസചോരണനത്തി -- 
ന്നൊരുമ്പവെടുന്നു തവ നന്ദനന്‍ കേള്‍. 
ഒരിക്കലും തൃപ്തിയുമില്ല ചൊല്ലാം 
ധരിക്ക നീ പല്ലവിയല്ലലെല്ലാം | 


" മഠങ്ങളില്‍പുക്കു മഹാസമര്‍ത്ഥന്‍ 
ഘടങ്ങളും രൂതകളും തകര്‍ക്കും . 
അടക്കമില്ലാത്തവനങ്ങുമിങ്ങും 
നടക്കു, മെന്നല്ല, മുടിക്കുമെല്ലാം .” 


"കൊടുത്തതൊന്നും മതിയല്ല, ബാല -- 
ന്നെടുത്ത പാത്രങ്ങളുമങ്ങുടയ്ക്കം 

കടുത്ത ദുര്‍വൃത്തികള്‍ കാട്ടുവാനും 
പടുത്വമീകൃഷ്ണനു പാരമല്ലോ”. 


"ക്ഷീരം ഘൃതം തക്രവുമിക്കുമാരന്‍ 
പാരം കൊതിച്ചിങ്ങു വരും ദശായാം 
പാരാതെ നല്‍കുന്നിതു ഞങ്ങളെല്ലാം 


പോരാഞ്ഞു മോഷ്ടിച്ചുമിവന്‍ ഭജിക്കും. "” 3 : 34 


"ഉണ്ണിക്കുവേണ്ടുന്നതു നല്‍കുവാനും 
ദണ്ഡിക്കുമാറില്ലഹ ഗോപിമാരും 

ദണ്ഡിച്ചു കിട്ടുന്നൊരു പാത്രമെല്ലാം 

ഖണ്ഡിച്ചു പോകുന്നതു സങ്കടം കേള്‍... ട്‌ 
" ക്ഷീരാദികം വിററു ദിനം കഴിക്കും 
നാരീജനങ്ങള്‍ക്കു മനസ്സൂമുട്ി . 
ദാരിദ്രമെന്നുള്ളതറിഞ്ഞവര്‍ക്കേ 


പാരില്‍പ്പരക്സനേശവിവേകമുള്ളു .". 3 : 


' മണ്‍പാത്രമെന്നല്ല നമുക്കു ഭാവം 
പൊന്‍പാത്രമിപ്പോളുടയുന്നതെല്ലാം 
സമ്പല്‍ക്ഷയേ സക്കടമെന്നതോര്‍ത്താല്‍ 


സമ്പൂര്‍ണ്ണനും നിര്‍ദ്ധനനും സമാനം . ". 
" കിണ്ണങ്ങളും കിണ്ടികളും കുമാരന്‍ 

ഖണ്ഡിച്ചു മണ്ണില്‍ക്കളയുന്നിതയ്യോ 
കണ്ഠന്‍െറ കണ്ണില്‍ ബ്ബത കണ്ടതെല്ലാം 
കാണാതെയാം തല്‍ക്ഷണമെന്തു ചെയ്യാം .”. 


' ഗവൃങ്ങളില്ലാതിഹ വല്ലവീനാം 


ക 


ദ്ൂരവൃങ്ങളില്ലെന്നു ജഗല്‍ പ്രസിദ്ധം 
നിത പ്രയത്തേന ലഭിച്ച വിത്തം 
നിതൃം നശിച്ചാല്‍ പുനരെന്തു കൃതൃം ? " ന ; 8 


" രാജത്വമുള്ളോരു കുമാരകന്മാര്‍ 

വ്യാജം തുടര്‍ന്നാല്‍ വയമെന്തുചെയും 7 

രാജീവനേത്രേ ! തവ ദുര്‍യശസ്ത്റ -- 

ങ്ങാജീവനാന്തം വരുമേവമായാല്‍ . ”. 3:40 


അപ്പോള്‍പ്പറഞ്ഞാളൊരു ഗോപനാരീ 

" ത്വല്‍പുത്രനാമുണ്ണി മഹാകശീലന്‍ 
മല്‍പ്പത്തനേവന്നു കടന്നൊരുന്നാ -- 

ഒല്‍ല്പേതരം ചെയ്തൊരു കൈതവം കേള്‍.” 3 :4.1 
" അച്ഛന്‍ മഹാവൃദ്ധന്‍, അവര്‍ക്കുവേണ്ടി 

കാച്ചങ്ങു വെച്ചേനിരുനാഴി ദുഗ്ധം 

കണ്ണൻ തദാവന്നു കുടിച്ചശേഷം 

കിണ്ണത്തിലംഭസ്സു നിറച്ചു പോയാല്‍.”. 3:42 
" അന്തിക്കിരുട്ടത്തതു ചെന്നശേഷം 

മോന്തിക്കുടിച്ചൊന്നു ചൊടിച്ചു താതന്‍ 

' ദുഷ്ടത്തി നീ ' യെന്നു പറഞ്ഞു കിണ്ണം 
പൊട്ടിച്ചെറിഞ്ഞാരവരെന്‍െറ നേരെ. .”. 3:43 


' അന്നേരമിബ്ബാലകനങ്ങു വന്നാന്‍ 
നന്നായ്ച്ചിരിച്ചൊന്നു വിളിച്ചു ചൊന്നാൻ 
' ഇന്നാളെടോ, പാലു തരായ്ക മൂലം 
നിന്നേച്ചതിച്ചേ' നിതി, കിം കരോമി .”. 


അനന്തരം മററൊരുഗോപി ചൊന്നാ -- 
' ളെനിക്കു വന്നല്ലലതില്‍പ്പരം കേള്‍ . 
കനക്കവേ സസ്ധമയങ്ങുമപ്പോ -- 
ളനക്കമെന്നേ മമ വീടു പുക്കാന്‍.”. 

" കറന്നകത്താക്കിന ഗോക്കളെപ്പോയ്‌ 
തുറന്നു വിട്ടാനിവനന്തിനേരം 

ഒളിച്ചു മെല്ലെന്നു നടന്നവറെറ -- 
ത്തെളിച്ചു പാടങ്ങളിലങ്ങിറക്കി.”. 

" കുതിര്‍ത്തു നില്ലന്നൊരുനെല്ലൂതീററി -- 
പുതുക്കവേ ബാലകനങ്ങുപോയാന്‍ 
പശുക്കറപ്പാന്‍ പുലര്‍കാലനേരം 
വിശുദ്ധയാം ഞാനിഹ ചെന്നനേരം. 


പ്രാണങ്ങളാകും പശു വൃന്ദമൊന്നും 
കാണാഞ്ഞുഴന്നങ്ങനെ നിന്നു ഞാനും 


: 4/7 


കാണായിതന്നേരമുടന്‍ വരുന്നൂ 


കാര്‍വര്‍ണ്ണനാമുണ്ണിയുമിമ്പമോടെ .”. 


' പാടത്തുനില്‍ക്കുന്നു പശ്ുക്കളെല്ലാം 
കൂടെക്കളിക്കുന്നു പശുക്കിടാങ്ങള്‍ 

മുഡേ!, കറന്നീടുക നീയു, മിത്ഥം 
പ്രൌഡം പറഞ്ഞാശു ഗമിച്ചു ബാലന്‍. ". 


പറഞ്ഞിതന്നേരമൊരുത്തി ഖേദാല്‍ 
പറഞ്ഞു കൂടാ മമ കര്‍മ്മദോഷം . 
" നിറഞ്ഞു ദു:ശീല മഹോനിനച്ചാ -- 
ലറിഞ്ഞു കൂടാ കപടം യശോദേ! ” 


" ഘടങ്ങളില്‍പ്പാലു നിറച്ചൊരുന്നാ -- 
ളെടുത്തടുപ്പത്തു കരേററി ഞാനും 
അടുക്കളയ്കുള്ളിലടുത്തു വന്നി -- 
മ്മിടുക്കനാമുണ്ണിയുമങ്ങിരുന്നാന്‍ .". 

" വിരഞ്ഞു ഞാനപ്പൊഴുതിന്ധനത്തെ -- 
ത്തിരഞ്ഞു പോയൊരു ദശാന്തരാളേ 
ഘടങ്ങളെല്ലാം കടകോലെടുത്ത -- 
ഞ്ങുടച്ചു വേഗേന ഗമിച്ചു ബാലന്‍ .". 


' വല്ലാത്ത ബാലപ്രഭവത്തിനെക്കാ -- 
ളില്ലാത്ത ബാലപ്രഭവം സുഖംപോല്‍ . 
ഉല്ലാസമെന്നുള്ളതുമിജ്ജനങ്ങള്‍ -- 


ക്കില്ലാതെയായ്‌ വന്നിതുദൈവദോഷാല്‍ ." 


' ക്ഷമിക്കയോ മറെറാരു ദിക്കുനോക്കി -- 
ഗുമിക്കയോ വേണ്ടതു ഞങ്ങളെല്ലാം 
ശമിക്കുമോ ദു:ഖ, മിതിന്നു കൂടെ 
ശ്രമിക്കുമോ നീ, വദ പുണ്യശീലേ! ". 


ഇത്യാദി ഗോപീജനവാക്യമെല്ലാ -- 
മത്യാദരാല്‍ കേട്ടു യശോദ താനും 
ചിത്തേ സുതസ്ന്ഹവശേന മന്ദം 
മത്തേഭ സഞ്ചാരിണി കിഞ്ചിദൂചേ . 


" എന്നുണ്ണിതന്‍ ചാപലമിന്നു കേട്ടോ -- 
ലെന്നുള്ളിലും കുണ്ണിതമുണ്ടിദാനീം 
എന്നാകിലും തര്‍ജ്ജനമാശു ചെയ്വാ -- 
നെന്നാലസാദ്ധ്യം ഖലുഗോപിമാരേ! ". 

" വാത്സല്യമെന്നുള്ളിലുമത്യദാരം 
മാത്സര്‍യ്യരാരും തുടരായ്കവേണം . 
ചേതങ്ങളോരോന്നു വരുന്ന നേരം 


: ൭4 


: ൭6 


ഖേദങ്ങളുണ്ടായതു കുററമല്ല . ". ച്‌ 


" മണ്‍പാത്രനാശേ പകരം തരുന്നേന്‍ 
പൊന്‍പാത്രമമ്പോടഥ രത്നപാത്രം . 
സമ്പത്തനേകം ബത സംഭരിപ്പിന്‍ 


സമ്പൂര്‍ണ്ണമോദേന ഗമിച്ചു കൊള്‍വിന്‍ ." 3 ; 58 


ഇത്ഥം പറഞ്ഞാദരപൂര്‍വ്വമപ്പോ -- 

ളര്‍ത്ഥം കൊടുത്താശു ബഹുപ്രകാരം 

ചിത്തം കുളര്‍പ്പിച്ചഥ ഗോപിമാരെ 

പ്രത്യേകമേവം പുനരങ്ങയച്ചാള്‍ . 3: 9 


"കണ്ണന്‍ തദാ മണ്ണ ഭൂജിച്ചു പോലും 

ദണ്ണം പിടിച്ചീടുമിവന്നു നൂനം " 

എന്നിങ്ങനെ കേട്ടു യശോദ വേഗാല്‍ 
വന്നീടിനാളമ്പൊടു കോപമോടേ. 3:60 


'കഷ്ടം കുമാര, തവ വാ പിളര്‍ന്നു 

കാട്ട്‌ ണമെന്നമ്മ പറഞ്ഞനേരം 

ഒട്ടും മടിക്കാതെ പിളര്‍ന്നു വക്ത്രം 

കാട്ടീടിനാന്‍ കൈതവ മര്‍ത്ത്യമൂര്‍ത്തി . 3 : 61 


മാതാവു നോക്കുന്ന ദശാന്തരാളേ 


പാതാള ഭൂലോക സുരേശലോകം 
ഭൂതങ്ങളും പ്രേത പിശാചക്ൂളീ -- 
വേതാള ജാലങ്ങളുമത്ര കണ്ടാള്‍ . 


കാടും മഹാശൈലകുലങ്ങളേഴും 
നാടും നദീപാളി സമുദ്രമേഴും 

ആടും ഫണിശ്രേണി മനുഷ്യജാലം 
ചാടും മുഗവ്രാതവുമത്ര കണ്ടാള്‍. 


പാലാഴി തന്നില്‍ പ്പണിരാജതല്പേ 
ലീലാസുഖം പൂണ്ടഥ പള്ളികൊള്ളും 
നീലാംബുദശ്യാമള വിഷ്ണു രൂപം 
നാലാനനാദീനപി തത്ര കണ്ടാള്‍. 


രക്ഷോഗണം പക്ഷിത രക്ഷയജാലം 
വൃക്ഷങ്ങളും യക്ഷികള്‍ കുക്ഷിജാലം 
നക്ഷത്രമക്ഷത്ര വിപക്ഷ പക്ഷ -- 


ലക്ഷങ്ങളും തല്‍ക്ഷണമത്രകണ്ടാള്‍ . 


ഗോപാലകന്മാരഥ ഗോപിമാരും 
ഗോപാലയശ്രേണിയുമെന്നുവേണ്ട 
ഗേോവ്വന്ദവും മണ്ണ ഭജിച്ചു മേവും 
ഗോവിന്ദനെത്തന്നെയുമത്ര കണ്ടാള്‍ . 


: 66 


ഇത്യാദി സര്‍വ്വം ബത കണ്ടനേരം 
ചിത്തേ ഭയം പൂണ്ടഥ നന്ദപത്തി 
നേത്രങ്ങള്‍ ചിമ്മിത്തരസാ മിഴിച്ചാ -- 
ളത്രാന്തരേ കണ്ടതുമില്ലതൊന്നും . 


സ്തന്യം കൊടുത്താശു പുണര്‍ന്നു ഗാഡംം 
ധന്യാംഗനാമൌലി യശോദ താനും 
തന്നുണ്ണിയെന്നുള്ള മമത്വമോഹാ -- 
ലന്യപ്രകാരങ്ങള്‍ മറന്നിരുന്നാള്‍ . 


സമ്പന്നലീലം ദധിമന്ഥകാലേ 
കുംഭം തകര്‍ത്താനഥ വാസുദേവന്‍ 
ഗംഭീര കോപേന പിടിച്ചു കെട്ടാ -- 
നമ്പോടണഞ്ഞാളുടനമ്മതാനും . 


കൊണ്ടങ്ങു ചെന്നീടിന പാശമെല്ലാം 
രണ്ടഗുലം നീളമരുനമായി 
കണ്ടാലറിഞ്ഞീടുകയില്ല, മോഹം 
കൊണ്ടാശു കുണ്ഠാശയയാം യശോദ . 


ആയാസ്മമ്മയ്യരുതെന്ന ബുദ്ധ്യാ 
മായാമയന്‍ താനനുവാദമേകീ 


3 


69 


സന്ധിച്ചിതപ്പോ, ളൂരലോടു കൂടി -- 
ബ്ലന്ധിച്ചു മാതാവുമുടന്‍ നടന്നാള്‍ . 3: ഗി 


ദാമത്തിനാലുള്ളൊരു ബന്ധമൂലം 

ദാമോദരോ നാമ ബ(ൂവകൃഷ്ണന്‍ . 

രാമാനുജന്‍ താനുരലും വലിച്ച -- 

ങ്ങാമോദശാലീ നട കൊണ്ടു മന്ദം . 3: 7൧ 


രണ്ടായി നില്‍ക്കും കകുഭദ്രുമത്തെ -- 
ക്കണ്ടാനുപാന്തേ കമലായതാക്ഷന്‍ 
തദന്തരാളത്തിലുലുഖലത്തെ -- 

ത്തദാവലിച്ചിട്ടു വലം തിരിഞ്ഞാന്‍ . വിപ 


മുറിഞ്ഞു വൃക്ഷങ്ങള്‍ പതിച്ചനേരം 

മറിഞ്ഞു ദിവ്യാകൃതി രണ്ടുപേരും 

അറിഞ്ഞു ഗോവിന്ദ ചരിത്രമെല്ലാം 

പറഞ്ഞുയക്ഷേശ്വര നന്ദനന്മാര്‍ . 3: 74 
" ധരിക്ക കൃഷ്ണാ നളകൂബരന്‍ ഞാന്‍ 

പരന്‍ മണിഗ്രീവനിവന്‍ മഹാത്മന്‍ ! 
ധനാധിനാഥന്‍െറ കുമാരകന്മാ -- 

രനാരതം പണ്ടു സുഖിച്ചു വാണാര്‍ ." 7 


' പണ്ടങ്ങൊരുന്നാളതിമദ്യപാനം -- 
കൊണ്ടന്ധരാം ഞങ്ങളനംഗതാപാല്‍ 
ഗംഗാതടേ കാമിനിമാരുമായി -- 
സ്പുംഗീത ശൃംഗാര രസം തുടങ്ങി " 

" വിവസ്ത്രഭാവേന രമിക്കുമപ്പോള്‍ 
പ്രവിഷ്നായീ മുനി നാരദന്‍ താന്‍ 
ഗുരുപ്രകോപേന ശപിച്ചു വേഗാല്‍ 
തരുക്കളായ്‌ വന്നിതു തല്‍ പ്രഭാവാല്‍ .” 


" തന്നാന്‍ പുനര്‍മ്മാമുനി ശാപമോക്ഷം 
നന്ദാത്മജന്‍ വന്നു തൊടുന്നകാലം 
നന്നായ്‌ വരും തീരുമനര്‍ത്ഥമെല്ലാം 
മെന്നുള്ള തത്ഭാരതി സതൃമായി .” 


" നിരാമയന്‍ നീ, നിഖിലേശ്വരന്‍ നീ, 
നിരഞ്ജനന്‍ നീ, നിരുപാധികന്‍ നീ, 
നിരാദിക൯ നീ, നിരുപപ്പവന്‍ നീ, 
നിരന്തകന്‍ നീ, ഭഗവാന്‍ നമസ്നേ 


ഇത്ഥം വണങ്ങി സ്തൃതിചെയ്തൂദാരം 
വിത്തേശജന്മാരുടനേ മറഞ്ഞാര്‍ 
ഇത്തത്ത്വമെല്ലാമറിയും നരാണാം 


ചിത്ത പ്രസാദം ഫലമമത്തുദാരം . 


പൊട്ടിച്ചാടുന്ന വൃക്ഷധ്വനി ചടചടിതം 
കേട്ടു ഞെട്ടിപ്പുറപ്പെ -- 

ട്ടൊട്ടേടം വന്നു നന്ദാദികളവശതയാ 
നിന്നു നോക്കും ദശായാം 

പുഷ്ട ശ്രികേളിരംഗസ്ഥലതനുവുടയോ 
നഷ്ടലോകാധിപന്മാര്‍ -- 

ക്കിഷ്ം നല്‍കുന്ന മായാമയനുരലും വലി -- 
ച്ചെത്തിനാനത്തലോടെ . 


ബന്ധക്നേശമൊഴിക്കുമച ൃതനുടേ 
ബന്ധം മുദാ വേര്‍പെടു -- 

ത്തന്ത: സന്തതരാഗനായ ജനകന്‍ 
ബാലം പുണര്‍ന്നീടിനാന്‍ 

ബന്ധു പ്രീതികലരന്നുവന്ന പശുപ -- 
ന്മാരോടു കൂടിസ്സുഖം 

സന്തോഷിച്ചു രമിച്ചു സജ്ജനസഭാ -- 
മദ്ധ്യേ വസിച്ചീടിനാന്‍ . 


% % 
മൂന്നാം സര്‍ഗ്ഗം സമാപ്പം 


നാലാം സര്‍ഗ്ഗം 


തദനന്തരമത്ര ഗോഷ്ടദേശേ 

പദമെന്നുള്ളതു സൌഖ്യമല്ലമേലില്‍ 
അശുഭങ്ങളനേകമുണ്ടു കാണ്മാ -- 

നിതി ചിന്തിച്ചു തുടങ്ങി നന്ദഗോപന്‍ . 4. : 


ഉപനന്ദനതായ ഗോപനപ്പോ -- 
ഒപഗമ്യേദമുവാച നന്ദനോടായ്‌ 

" ശുഭമായൊരു ദേശമുണ്ടുപോലും 

സുഭഗം തത്ര നമുക്കു വാസയോഗ്യം ." 4. ; 2 
" നനു നല്ലൊരു ഭാഗമുണ്ടു വൃന്ദാ -- 
വനമെന്നിങ്ങനെ, മംഗലസ്ഥലം പോല്‍. 
ഘനമാര്‍ഗ്ഗമതിക്രമിച്ചു ഗോവര്‍ -- 
ദ്ധനശൈലം പുനരെത്രയും മനോജ്ഞം. ”. 4 :3 
" യമുനാപുളിനം മനോഭിരാമം 
രമണീയം കില സന്തതം വസിപ്പാൻ 
മമപക്ഷമിനിഗ്ുമിക്ക നല്ലൂ 

സമമെല്ലാവരു " മിത്ഥമങ്ങുറച്ചാര്‍ . 4. :4. 


അതുനേരമശേഷവല്ലവന്മാ -- 
രതിമോദേന തുനിഞ്ഞു കോപ്പുകൂട്ടി 
ശകടങ്ങള്‍ കരേറി മോദമോടേ 
വികടാഘോഷമിയന്നു യാത്രയായി . 


പശുപാലക ബാല വൃദ്ധരെല്ലാം 
പശുവൃന്ദങ്ങളുംമംബുജാക്ഷിമാരും 
കൃശഗാത്രിയശോദ നന്ദഗോപന്‍ 
ഭശമെല്ലാവരുമൊത്തു തത്ര ചെന്നാര്‍ . 


യമുനാതടകാനനേ മനോജേഞ 
ഭവനം തീര്‍ത്തു വസിച്ചു വല്ലവന്മാര്‍ 
അവനീതലമെങ്ങുമിത്ര നന്ന -- 
ല്വധിവാസോചിതമെന്നവര്‍ക്കു തോന്നീ . 


ഒരുനാളഥ രാമകേശവന്മാ -- 
രൊരുകൂട്ടം പശുപാലബാലരോടെ 
തരസാ പശുജാലപാലനാര്‍ത്ഥം 
പരിതോഷേണ ഗമിച്ചു കാനനാന്തേ. 


കരസീമനി കങ്കണങ്ങള്‍ ചേര്‍ത്ത -- 
ങ്ങരയില്‍ ക്കിങ്ങിണിയും നിറച്ചുചാര്‍ത്തി 


പുരികൂന്തലു പീലികോര്‍ത്തുകെട്ടി -- 


പ്രിചോടങ്ങെഴുന്നള്ളി ഗോപബാലന്‍ . 


തളയും വളയും കിലുക്കി മെല്ലെ -- 
ക്കളവേണുസ്വനവും മുഴക്കി മന്ദം 

കളി പുഞ്ചിരി കണ്‍വിലാസമോടേ 
കളഗോപാലകബാലകന്‍ നടന്നാന്‍ . 


സ്ഫടികത്തിനു തുല്യമാം ശരീരം 
ച്ടുലം നീലദുകൂലവും ധരിച്ചു 
പടടുഭാവമിയന്നു മന്ദമന്ദം 
നടകൊണ്ടഥ രോഹിണീതനൂജന്‍ . 


തരമായ വയസ്യരോടുകൂടി 
ത്തരുമൂലങ്ങളില്‍നിന്നു കേളിയാടി 
തരുണാര്‍ക്കസമപ്രകാശകന്മാര്‍ 
തരസാ ഗോക്കളെമേച്ചു സഞ്ചരിച്ചാര്‍ . 


യമുനാജലപാനമാശ്ുുകൃത്വാ 
ഗമനായാസശമം വരുത്തി നിത്യം 
കമനീയമതായ കാനനാന്തേ 
കമലാജാനികളിക്കു മദുശായാം. 


4:12 


ശിശുവാകിന കൃഷ്ണനെച്ചതിപ്പാന്‍ 
പശുവത്സാകൃതി പൂണ്ടു കംസദൂതന്‍ 
അസുരാധമനാശു തത്ര ചെന്നാ -- 


നസുനാശത്തിനടുക്കയാലൊരുന്നാള്‍. 


കരുണാകരനങ്ങറിഞ്ഞു വേഗാല്‍ 
ച്രണം രണ്ടുമുടന്‍ കരേ ഗൃഹീത്വാ 
തരു തന്നിലടിച്ചു നിഗ്രഹിച്ചാന്‍ 


തരസാ ദാനവനെ ത്രിലോക നാഥന്‍ . 


ദിവി ദേവകള്‍ പുഷ്ടവൃഷ്ടിചെയ്തു 
ഭവനാുധിശനിലുള്ള ഭക്തിയോടെ 
നവ സുന്ദരനിന്ദിരാ മണാളന്‍ 
ഭവനം പ്രാപ്യ ഭൂജിച്ചു സുപ്തനായി . 


ദിനനായകനങ്ങുദിച്ചനേരം 
പുനരുത്ഥായ കുളിച്ചു വാസുദേവന്‍ 
നനുഭക്ഷണവും കഴിച്ചു മോദാല്‍ 


വനയാനത്തിനു കോപ്പു കൂട്ടി നിന്നാന്‍ 


പരിചോടു യശോദ താന്‍ വിളിച്ച -- 


ങ്ങരികേ ചേര്‍ത്തു പുണര്‍ന്നു മന്ദമന്ദം 


പുരികൂന്തലഴിച്ചു ഭംഗിയോടെ 


: 14. 


15 


16 


17 


തരസാ കെട്ടി മുഖാംബുജം മിനുക്കി 


വലയങ്ങളണിഞ്ഞു പാണിയുഗ്മേ 
പുലിയന്‍ മോതിരവും ഗളാന്തരാളേ 
മണികിങ്ങിണി കാഞ്ചിയും നിതംബേ 
മണമേറും കുസുമം ച കേശപാശേ 


ചരണേ മണിനൂപുരം ധരിപ്പി -- 
ച്ചരവിന്ദാക്ഷനെയങ്ങു യാത്രയാക്കി 
മുസലായുധ വേഷവും തഥൈവ 
പ്രസഭം ചെയ്തിതുചിത്ത കൌതുകേന. 


ധനുപാണിതലേ വഹിച്ചു ശൃംഗം 
പുനരോടക്കുഴലും വളഞ്ഞ കൊമ്പും 
പപശുപാലക ബാലരോടു കൂടി 
ശിശുധേനുക്കളെയും തെളിച്ചു കൃഷ്ണന്‍. 


അടവീതട വീഥിയില്‍ക്കളിപ്പാന്‍ 
നടകൊണ്ടാനുടനഗ്രജേന സാകം 
അടിയാകിന പങ്കജേ വിളങ്ങും 
പൊടികൊണ്ടാശു വനം വിശുദ്ധമാക്കി . 


മധൂസൂദന പാദ രേണുസംഗാ -- 


4 ; 


18 


19 


ഷ്‌ 


ലധികം ശോഭിതമായികാനനാന്തം 
മധുമാരി ചൊരിഞ്ഞു, പുഷ്ടജാലേ 
മധുപാളി മധുപാനവും തുടങ്ങി . 


മയിലും കുയിലും മദം തൂടങ്ങി 
മുയലും മാനുകളും കളിച്ചു മേവി 
മലയും നിലയും മരങ്ങള്‍ പുല്ലും 
കലയും പന്നിയുമേററമുല്ലസിച്ചു ി 


ഹരിയും കരിയും വെടിഞ്ഞു വൈരം 
നരിയും പന്നിയുമൊന്നുപോലെയായി 
ഉരഗം ബത കീരിയും നിരന്നു 
നരകാരാതി വനേ വസിച്ച കാലം . 


ബകരൂപമുടന്‍ ധരിച്ചെടുത്താ -- 
നകതാരില്‍ക്കപടേന കോപിദൈത്യന്‍ 
നഖവും മുഖവും തുറിച്ച കണ്ണം 

നിഖിലം ഭീതികരം ഗിരിപ്രമാണം. 


ഗുഹപോലെ പിളര്‍ന്ന കൊക്കിനുള്ളില്‍ 
സഹസാവന്നു മുകുന്ദനെ ഗ്രസിച്ചാന്‍ 
ദഹനന്നു സമാനമാം ത്ദംഗം 
വഹിയാഞ്ഞദ്ദനുസൂനു സന്ത്ൃജിച്ചാന്‍. 


: ൧4 


൧൭ 


പുനരമ്പൊടു കൊത്തുവാനടുക്കും 
ദനുജന്‍ തന്നുടെ കൊക്കു കൈക്കലാക്കി 
കുടിലാസുരനെക്കുശേശയാക്ഷന്‍ 

നടുവേ കീറിയെറിഞ്ഞു രണ്ടു ഭാഗേ. 


ബകവൈരിയുടേ ശിരസ്സിലപ്പോള്‍ 
വികുചം കലുകവൃക്ഷ പുഷ്ടജാലം 
സുഖമോടു ചൊരിഞ്ഞു വാനവന്മാ -- 
രഖിലം പ്രീതി കലര്‍ന്നു ജീവലോകം . 


നിജമാകിന മന്ദിരേ നിശായാം 
സ്വജനത്തോടൊരുമിച്ചുറങ്ങി ബാലന്‍ 
നിജബന്ധുജനാമ്പിതന്‍ പ്രഭാതേ 
നിജകൃത്യത്തിനു കാനനം പ്രപേദേ. 


പൊതിചോറുമെടുത്തു കൂട്ടുവാന -- 
ങ്ങതിനുള്ളോരുപദംശവും വഹിച്ച്‌ 
മതിമോദമിയന്നു വല്ലവന്മാര്‍ 
ദിതിജാരിക്കു സഹായമായ്‌ നടന്നാര്‍ . 


ഉരഗാകൃതിയാമഘാസുരന്‍ താ -- 
നൊരു ഭാഗേ വദനം പിളര്‍ന്നു നിന്നാന്‍ 


3 


ഗുഹയെന്നു നിനച്ചു ഗോപവൃന്ദം 
സഹസാ തന്മുഖകന്ദരേ കടന്നു . 4. ; 32 


വിഷപാവകശക്തികൊണ്ടനേകം 

വിഷമാവസ്ഥ പിണഞ്ഞുഴന്ന നേരം 

വിഷയാരണ്ണവ കരണ്ണധാരനാകും 

വിഷദ്ുന്നാശന കേതവും കടന്നാന്‍ . 4 : 33 


മുഖമാശു മുറുക്കിനാന്‍ പെരുമ്പാ -- 

മ്പഖിലേശന്‍െറ വിനാശനം വരുത്താന്‍ 

മുരവൈരി തദാ വളരന്നു കണ്ഠം 

വിരവോടങ്ങു പിളര്‍ന്നു നിഗ്രഹിച്ചാന്‍ . 4. ; 34. 


അതുനേരമഘാസുരന്‍െറ ദേഹാ -- 

ദതിയായിട്ടൊരു കാന്തി സംഭവിച്ചു 

അതുചെന്നു മുകുന്ദനോടു ചേര്‍ന്നു 

കുതുകം കണ്ടു വണങ്ങിവാനവന്മാര്‍ . 4. ; 35 


കബളങ്ങളെടുത്തു ഭക്തിചെയ്യാ -- 
നബലാലാളനലോലനായ ബാലന്‍ 

പ്രബലം മുരവൈരിതന്‍ വിലാസം 

സകലം കണ്ടജനൊന്നു വിസൂയിച്ചാന്‍ . 4. :; 36 


അഥ വത്സകുലം മറച്ചു പിന്നെ 

പ്രഥിതം ഗോപകുലത്തെയും മറച്ചാന്‍ 
പരമേഷ്ടി പരീക്ഷണാര്‍ത്ഥമായി 
പരമാത്മാവിനെ വഞ്ചനേന വെല്വാന്‍ . 


ഹരിതാനഥ ഗോപ ഗോസമൂഹം 
തരസാ നിര്‍മ്മിതമാക്കി നിര്‍വ്വിവാദം 
ഒരു വത്സരമങ്ങതിക്രമിച്ചു 


വിരവില്‍ത്തത്രത വിരിഞ്ചനാവിരാസീല്‍ . 


അനുരൂപ പദാരത്ഥവും വിശേഷാല്‍ 
പുനരുണ്ടായ പദാര്‍ത്ഥവും തദാനീം 
അറിവാനരുതാഞ്ഞുഴന്നു നിന്നാന്‍ 
മറിമായത്തിനു മൂലമാം വിരിഞ്ചന്‍ . 


പുതുഗോകുല ഗോപജാലമെല്ലാ -- 
മതുനേരം ബത വിഷ്്‌ണുരൂപമായി 
കടകം മകുടം കിരീടഹാരം 
കടിസൂത്രം വനമാല പീതചേലം. 


മകരാകൃതി കുണ്ഡലം മനോജ്ഞം 
മഹിതം കൌസ്തൂഭ ഹാരവത്സചിഹ്നം 
അരിശംഖഗദാസരോജമിത്ഥം 


: 38 


3 


വിലസും നാലു ഭജങ്ങളും വിളങ്ങി . 


അതിലൊന്നു നിജസ്വരൂപനാക്കി 
സ്ഥിതിചെയ്താനഥ ദേവകീതനൂജന്‍ 
അതു കണ്ടു വിരഞ്ഞു നിന്നനേകം 

സ്തൂതി ചെയ്താനതി ഭക്തനാം വിരിഞ്ചന്‍ . 


' അചരങ്ങള്‍ ചരങ്ങളായതും നീ -- 
യചലബ്രഹ്മവികാസമായതും നീ 
ക്ചചിദസ്ഫുടരൂപനായതും നീ 
ക്വചന പ്രസ്ഫുടരൂപനായതും നീ " 


' പശുപക്ഷി മുഗാദി ജാതിഭേദം 
വശമാക്കിബ്ബഹുവിസ്തരിപ്പതും നീ 
ബഹുമാര്‍ഗ്ഗതങ്ങളായതെല്ലാം 
ബഹുധാ കത്രചിദസ്മമാക്കുവോന്‍ നീ. 
" ജാരേ സചരാചര പ്രപഞ്ചം 
ദുഡമാക്കി സ്ഫുടതുംഗ ഭംഗിയോടേ 
പ്രളയാംബുധി ചേര്‍ന്നു യോഗനിദ്രാ -- 
മുളവാക്കുന്നതു മിന്ദിരാപതേ, നീ .”. 


' ജനനം മരണം വിപത്തു സമ്പ -- 


: 41] 


4൧2 


: 43 


ത്തഭിമാനം പരിഭൂതി ഭൂതി ലാഭം 
അതിദുര്‍ഘടമായ മായകൊണ്ടു -- 
ളളതിവിദഭ്ാന്തി വരുത്തുമീശ്വരന്‍ നീ .”. 


" ഫലമൊന്നു കുഴിച്ചു മണ്ണിലിട്ടാല്‍ 

പല കൊമ്പും കവരങ്ങളും വിളങ്ങും 

ചില പൊട്ടിമറിഞ്ഞു വീഴു, മപ്പോള്‍ 

ച്ചില വര്‍ദ്ധിച്ചു ഫലങ്ങളും പൊഴിക്കും ". 
" അതുനേരമൊരഗ്നി വന്നുപററി 
സ്ഥിതമായുള്ളതു വെന്തു ഭസുമാകും 
അതുപോലെ സമസ്തജന്തുവ൪ഗ്ഗ -- 


സ്ഥിതിയും നാശവുമീശ! നിന്‍ പ്രഭാവാല്‍ .” 4. : 46 


' അയി ! ഞാനറിയാതെ കണ്ടു ചെയ്തോ -- 
രപരാധം സകലം ക്ഷമിക്കവേണം . 
ഉപകാരവിധാനയോഗ്യനാം ഞാ -- 
നപരാധം തവ ഹന്ത ചെയ്ത്പോയേന്‍ 

" അവതാരമിതെത്ര ശക്തിയുണ്ടെ -- 
ന്നറിവാനീമറിമായമാചരിച്ചേന്‍ 
ചെറുതല്ല ഭവാനതെന്നിദാനി -- 
മറിയുന്നേനപരം ഗ്രഹിച്ചുകൂടാ .” 


' അറിയാമിതുമാത്രമത്രവാഴും 
മറിമാന്‍കണ്ണികള്‍ ചെയ്യു പുണ്യപൂരം 
ഒരുമിച്ചു ജനിച്ച മൂര്‍ത്തിയല്ലോ 
കരുണാവാരിധേ ! തവസ്വരൂപം .” 


വിധിവാക്കുകള്‍ കേട്ടു മാധവന്‍ താ -- 
നധികം പ്രീതികലര്‍ന്നനുഗ്രഹിച്ചാന്‍ 
ബഹുരൂപമതാശു സംഹരിച്ചാന്‍ 
മഹനീയം ശിശുവിഗ്രഹം ധരിച്ചാന്‍ . 


കബളാര്‍ദ്ധമിടങ്കരേ വഹിക്കും 
കപടസ്വാമികുമാരനെ പ്രണമ്യ 
കമലാസനനഞ്ജസാ മറഞ്ഞാന്‍ 
കമലാകാമുകനും പുരം ഗമിച്ചാന്‍ . 


ഒരു നാളഥ രാമനോടുകൂടി -- 
ത്തരസാ താലവനം പ്രവിഷ്ടനായി 
പരിചോടു മുദാ മുരാരിതാനും 
പശുപന്മാരുമശേഷഗോക്കളോടെ. 


അഥ താലഫലം കുലുക്കി വീഴി -- 
ച്ചതു ഭക്ഷിച്ചു തുടങ്ങി വല്ലവന്മാര്‍ 


ടം 


: 5ി 


അതുകേട്ടു കയര്‍ത്തു ധേനുകാഖ്യന്‍ 
ദിതിജന്‍ വന്നിതു ഗര്‍ദദഭസ്വരൂപി 


അവനെക്കൊലചെയ്തു കാമപാലന്‍ 
ഭവനത്രാണപരായണസ്വരൂപന്‍ 
അതുനേരമവന്‍െറ ഭൂത്യവര്‍ഗ്ഗം 
വിതതക്രോധഭരേണ വന്നടുത്തു . 


അവരാശു സൃഗാലവേഷമോടേ 
സമരം ചെയ്തിതുസാഹസപ്രിയന്മാര്‍ . 
ബലനും ബത കൃഷ്ണനും രണാന്തേ 
കൊലചെയ്യാരമരാരി വൃന്ദമെല്ലാം . 


ബഹുതാലഫലം ഭജിച്ചു വേഗാല്‍ 
ഗൃഹമാഗമ്യ വസിച്ചു ദേവദേവന്‍ . 
പുനരഗ്രജനെപ്പിരിഞ്ഞൊരുന്നാള്‍ 
വനഭാഗേ പശുമേച്ചു സഞ്ചരിച്ചാന്‍ . 


ഉഗാധിപനായ കാളിയന്‍െറ 
ഗരളം കൊണ്ടതിരൂക്ഷമഗ്നി തുല്യം 
ഒരു ദിക്കിലഹോ കളിന്ദകന്യാ -- 


ജലമെന്നുള്ളതറിഞ്ഞു തത്ര ചെന്നാന്‍ . 


: ൭൫ 


- ൭൭ 


പശുഗോപകുലം ജലം കുടിച്ചു 
ഭുശതാപേന തടേ മരിച്ചു വീണു 
മധുവൈരി തദാ കടാക്ഷമാകും 
സുധകൊണ്ടമ്പൊടു ജീവിയാഞ്ചകാര . 


ബഹുപക്ഷികളംബരേ പഠറക്കു -- 
ന്നളവില്‍പ്പക്ഷമുടന൯ കരിഞ്ഞുവീണു 
മഹിഷങ്ങള്‍ ഗജങ്ങളെന്നു വേണ്ടാ 
ബഹുധാ വാരി കുടിച്ചപായമായി . 


അതിസങ്കടമാശു കണ്ടനേരം 
മതിപത്തേ കനിവുള്ള വാസുദേവന്‍ 
അധിരുഹ്യ തദാ കടമ്പുതന്മേ -- 
ലധിക പ്രാഭവമോടു തത്ര നിന്നാന്‍ . 


ഗരളാഗ്നിബലാല്‍ കരിഞ്ഞ വൃക്ഷം 
തരസാ പൂത്തു തഴച്ചു ദൃഷ്ടമായി . 
യമുനാ സലിലേ കുതിച്ചു ചാടീ 
കമലാവല്ലഭനുല്ലസല്‍ പ്രമോദം . 


തിരമാലകളില്‍ക്കളിച്ചു മന്ദം 
വിളയാടീടിന കൃഷ്ണനെ ഫണീന്ദ്രന്‍ 
ഗുരുകോപമണഞ്ഞു ചുററിമുററും 


പരിദംശിച്ചിതു മര്‍മ്മസന്ധിതോറും 4. : 64 


പുളിനേ മരുവുന്ന ഗോപവൃന്ദം 

നളിനാക്ഷന്‍െറ ദശാവിശേഷമേവം 

അവലോക്യ വിലാപരോദമോടേ 
വിവശീഭാവമിയന്നു നിന്നുഴന്നു . 4. : 65 


അശുഭം ബത കണ്ടു നന്ദഗോപന്‍ 
പശുപന്മാരുമശേഷനാരിമാരും 
ബലഭദ്രനുമാശുതത്ര വന്നാ -- 

രലമിക്രീഡിതമെന്നു നിന്നുചൊന്നാര്‍ . 4: 66 


ഫണിബന്ധമഴിച്ചു വാസുദേവന്‍ 

പണികൂടാതെ കരേറി തീരഭാഗേ 

ഫണിതന്‍ ഫണചക്രമേറി നിന്ന -- 

ങ്ങണി നൃത്തങ്ങള്‍ തുടങ്ങി ഭംഗിയോടെ. 4. : 67 


തളയും വളയും കിലുങ്ങുമാറ -- 
ങ്ങിളകീ തല്‍പദപാണി താളമേളം 


ലളിതം നടനം മനോഭിരാമം 
കളസംഗീതകമംഗലം വിളങ്ങി . 4. : 


വിറകൊണ്ടിതു കൊണ്ടല്‍ വേണിഭാഗേ 


നിരകൊണ്ടീടിന കേകിപിഞ്ഞജാലം 
നിറമേറിന പീതമാം ദുകൂലം 
നിതരാമങ്ങിളകുന്നു നിര്‍മ്മലാഭം . 4. ; 69 


അഴകേറിന ചാരുനാദമോടേ 

കുഴലും പാണിതലേന വക്തപ്രത്മേ 

മധുരാധരസീമ്നി ചേര്‍ത്തുചേര്‍ത്ത -- 
ങ്ങധികാനന്ദമമന്ദ ഗീതഘോഷം . 4. : 70 


ഉടനംബരവാസിദേവവൃവന്ദം 
പടുഗാനസ്തുതിഘോഷതോഷമോടേ 

തുടിതാളമിടയ്യയും മുഴക്കി 

സ്ഫുടഭക്തി പ്രവണം വണങ്ങിനിന്നാര്‍ . 4. ; ഗി 


തരസാമിത രാഗഭോഗമോടേ 

സുരനാരീജനനുത്തവും തുടങ്ങി 

ഉരഗപ്രഭ കാളിയന്‍ മയങ്ങീ 

ഗുരുഭാരേണ ഫണങ്ങളും വണങ്ങി . 4. : 7൧ 


ഫണിനായകഭാര്‍യയമാരശേഷം 

പ്രണിപാതേന മുഹുര്‍മ്മുഹു: സ്തൃതിച്ചു 

പ്രണവാദിക വേദസാരവാക്യം 

ക്ഷണമാകര്‍ണ്ണ്യ്യ തെളിഞ്ഞു വാസുദേവന്‍ . 4. : 73 


അഥ സര്‍പ്പശിരസ്സ്റില്‍ നിന്നിറങ്ങി 
പ്രഥിത പ്രീതിരസേന ഗോപബാലന്‍ 
ഉരഗാധിപനെക്കരേണത്ൊട്ട -- 


ങ്ങരുള്‍ ചെയ്യാനരുണാംബുജായതാക്ഷ൯. 


' അയിനാഗപതേ ! നിനക്കു നിത്യം 
മയി വിശ്വാസമഭംഗമായ്‌ വരേണം 
യമുനാസലിലം വെടിഞ്ഞു വേഗാല്‍ 
ഗമനം ചെയ്ക ഭവാന്‍ കുടുംബമോടേ "”. 


" രമണീയതമം സമുദ്രമദ്ധ്യേ 
രമണം നാമ വിശാലദേശമണ്ടു്‌ . 
അവിടേക്കു ഗമിക്ക കാളിയാ നീ -- 
യവിടെ ബ്ലൂരിസുഖം ഭവിക്കുമല്ലോ” . 
" വിനതാസുതനെ ബ്ദയപ്പെടേണ്ടാ 

വിനയശ്രീഗുണമുള്ള കാളിയാ! നീ 

തവ മൌലിഷുമല്‍പദങ്ങള്‍ കണ്ടാ -- 

ലവനുണ്ടോ വിപരീതനായ്‌ വരുന്നൂ ?”. 


അതുകേട്ടു നമസ്തരിച്ചു പോയാ -- 
നതുലപ്രീതി കലര്‍ന്നു നാഗരാജന്‍ 


ന്‌്‌ 


ഫണിനീജനവും ഹരിക്കുപട്ടും 
മണിജാലം ച കൊടുത്തു സമ്പ്ൃതസ്വഥേ. 


തദനന്തരമര്‍ക്കനസ്തമിച്ചു 
വദനാബ്ജം ബതമങ്ങി പത്മിനീനാം 
പ്രിയയോടുട പിരിഞ്ഞു ചക്രവാകം 
പ്രിയഭാവേന വരിഞ്ഞിതാമ്പലെല്ലാം . 


ഭവനേഷ്ു നിറഞ്ഞിതന്ധകാരം 
ഭവനം പുക്കു വസിച്ചു ഭീരുലോകം 
അഭിസാരികമാരതംഗതാപാ -- 
ലഭിതോ ശൂുഡ്ഗതാഗതം തൂടങ്ങി . 


സ്മരനും തരസാ കുലച്ചു വിലം 
റയ 
ശരവും കൈക്കലെടുത്തു കോപ്പുകൂട്ടി 
വരവാണികളാത്മവല്ലഭന്‍െറ 
വരവും നോക്കി വസിച്ചു വാസഗേഹേ. 


ഇതി രമ്യമതാം ദിനാവസാനേ 
മതിമാനാകിയ ബാലവാസുദേവന്‍ 
ജനനീ ജനകാഗ്രജാദി വൃന്ദം 
കനിവോടങ്ങിന കൂടി യാത്രയായി . 


4. ; 


" ഇവിടെ സ്ഥിതിചെയ്ക നാമിദാനീം 

ഭവനേ ചെല്‍വതിനിന്നുനേരമില്ല " 

ഇതി കൃഷ്ണഗിരാ വനാന്തരാളേ 

ഹിതമോടങ്ങു ശയിച്ചു വല്ലവന്മാര്‍ . 4. ; ദാ 


തല്‍ക്കാലം നാലുഭാഗങ്ങളിലളിപടല -- 
ശ്യാമധൂമങ്ങളോടേ 
പൊക്കത്തില്‍ക്കത്തിയെത്തീ സ്ഫുടമടവിതടേ 
കാട്ടുതീ കാററുമായി 
വ്യാഘ്ം സിംഹം വരാഹം മഹിഷമിതി മഹാ -- 
ജന്തുജാലങ്ങള്‍ വെന്തു 
ശീഘ്രം നന്ദാദിഗോപാലക സവിധമടു -- 
ത്തുച്ചകൈരുജ്്വലിച്ചു . 4 : 84 


ഹാഹാ കഷ്ടം ശിവശിവ മഹാ -- 
വഹ്നിവന്നിജ്ജനാനാം 
ദേഹാപായം വിവവൊടു വരു -- 
ത്തീടുമെന്നത്തലോടേ 
മോഹാലസ്യം പശുപനികരേ 
തത്ര വര്‍ഭദ്ധിച്ചനേരം 
സ്നേഹാധീശന്‍ മധുരിപു വിഴു -- 
ങ്ങീടിനാനാശ്രയാശം . 4. ; 


തദനു വിപിനവഹ്നിക്നേശനാശേ വിവസ്വാ -- 
നുദയഗിരി കരേറി പ്രൌഡമാവിര്‍ഭവിച്ചു . 
മുദിതമതി മുകുന്ദന്‍ നന്ദവൃന്ദേനസാകം 
സദനമനുഗമിച്ചാനുത്തമം തത്രരേമേ. 4. : 86 


ി ി 
നാലാം സര്‍ഗ്ഗം സമാപ്പം 


കാലക്രമേണ മുസലായുധമാധവന്മാര്‍ 

ബാലത്വമാകിന ദശാന്തമതിക്രമിച്ചു 

ബാലാംഗനാജന മനോഹര ബാലലീലാ -- 
ലോലാന്തരംഗരസകാലമലങ്കരിച്ചു . ം 


കാണ്ഡിരകാനുഗതരാകിന രാമകൃഷ്ക്റൌ 
ഭാണ്ഡീരകാഖ്യ വടവൃക്ഷതടം ഗമിച്ചാര്‍ 
അന്യോന്യമമ്പൊടു കളിച്ചവരിപ്രകാരം 

ജന്യം തുടങ്ങി ജഗതീപതി സേവകന്മാര്‍ കി 


തോല്‍ക്കുന്നവന്‍ ബത ജയിച്ചവനെഗ്ഗളാന്തേ 
പാര്‍ക്കാതെ കണ്ടുടനെടുത്തു നടക്കവേണം 

ഇത്ഥം പരസ്ുരമുറച്ചഥ ബാലകന്മാര്‍ 

യുദ്ധം തുടങ്ങി വടവൃക്ഷതട പ്രദേശേ . ക 


അപ്പോള്‍ പ്രലംബദനുജന്‍ പശുപാലവേഷം 
കെല്പോടു പൂണ്ടുടനണഞ്ഞു രണം തുടങ്ങി 

മുല്‍പാടു രാമനോടു തോററു ഗളാന്തരാളേ 

ദര്‍പ്പേണ രാമനെ വഹിച്ചു തിരിച്ചു വേഗാല്‍ . 9 :4 


ഭാരം പൊറാഞ്ഞു നിജവേഷമുടന്‍ ഗൃഹീത്വാ 

ദുരത്തുയര്‍ന്നു ഗഗനേ ഗമനം തുടങ്ങി 

സീരായുധ൯ ത്ധടിതി മുഷ്ടികള്‍കൊണ്ടു കുത്തി -- 
പ്യാരാതെ കണ്ടവനെയും ശമനന്നു നല്‍കി . യ 


അക്കാലമപ്പശുകുലം ബഹുദൂരദൂരെ 

ദിക്കും മറന്നഥ വിശന്നു തളര്‍ന്നു നിന്നു . 

പുല്ലില്ല തത്ര, ജലമില്ല, മരങ്ങളില്ല, 

വല്ലാത്ത വേദനയുമണഞ്ഞു വലഞ്ഞു പാരം . :6 


നീളെത്തിരഞ്ഞു ഭഗവാനവിടേക്കു ചെന്നു 
കാളാംബുജാളി കമനീയ കടാക്ഷശാലി 
ചിളെന്നു വല്ലവജനങ്ങളുമത്രചെന്നു 


കാളുന്ന വഹ്നി സമമാതപമെത്രഘോരം . ഥ്‌ 


കഞ്ജായതാക്ഷനതുനേരമടുത്തുകണ്ടു 
മുഞ്ജാടവീപടലമമ്പൊടു ശീതശീതം 

അക്കാട്ടിലാക്കി ബത ഗോക്കളെ വേഗമോടെ 
തല്‍ക്കാലമാശു പിടിപെട്ടിതു കാട്ടുതീയും . ാ:8 
" അയ്യോ! മഹാഗ്നി പിടിപെട്ടു ദഹിച്ചുദേഹം 

പൊയ്യല്ല കൃഷ്ണ! ശരണം ശരണം ത്വമേകന്‍ " 

ഏവം വിളിച്ചു കരയുന്ന ജനത്തെ നോക്കി -- 

ദ്ദേവന്‍ മുകുന്ദനരുള്‍ ചെയ്തിതു മന്ദഹാസീ :9 


" താപം വെടിഞ്ഞു നിജനേത്രമടച്ചുനില്ലിന്‍ 
ഗോപാലരോേ!” വിരവിലെന്നരുള്‍ ചെയ്യനേരം 
ഗോപാലരക്ഷികളടച്ചു മിഴിക്കുമപ്പോ -- 

ളാവന്ന തീയുമടവീതടവും ന ദുഷ്ടം . :10 


മുഞ്ജാടവീപടവും ബത കാട്ടുതീയും 

സഞ്ജാതമായൊരു ദൈത്യഭടന്‍െറ മായ 

തന്മായയും തദനു താനുമഹോ നശിച്ചു, 
ദുര്‍മ്മോഹമീശ്വരജനേഷു ഫലിക്കുമോതാന്‍ . 5 : 11 


പ്രാപിച്ചു ഗോപഗണഗോഗണയുക്തനാകും 


ഗോപാലനാശൂ യമുനാ വിപിനാവകാശം 
താപിഞ്ചവഞ്ചുള കദംബവനേ വസിച്ചു 
താപം പെരുത്തസമയം ഗമയാഞ്ചകാര 


ഗോവര്‍ദ്ധനാചലഗുഹാസു മഹാനുഭാവന്‍ 
ഗോവിന്ദനും ബലനുമിഷ്ടജനങ്ങളോടെ 
അംഭോദമാരി ചൊരിയുന്നൊരു കാലമെല്ലാ -- 
മിമ്പം കലര്‍ന്നഥ കഴിച്ചു സുഖിച്ചു വാണു . 


വന൬൬ആ ശരത്സമയ , മംബുദമൊന്നകന്നൂ 
നന്നായ്ത്തെളിഞ്ഞു ജല, മിന്ദുകരം പരന്നൂ 
ഇന്ദീവരം കമലമെന്നിവ വന്നുപൊങ്ങീ 
നന്ദിച്ചു നന്ദസുതവൃന്ദ മമന്ദമോദം . 


ചെന്നങ്ങു നന്ദസദനേ മദനാഭിരാമന്‍ 
വന്ദിച്ചു നന്ദനുടെ പാദസരോജയുശം 
ഇന്ദീവരാക്ഷികളിവന്‍െറ ഗുണങ്ങളെല്ലാ -- 


മന്നന്നു കേട്ടു മദനാര്‍ത്തി മുഴുത്തു മേവി . ി 


കാര്‍കൊണ്ടെഴുന്ന ഘനസന്തതികാന്തിവെല്ലും 
വാരകുന്തളം, മിളിതചാരുമയൂര പിഞ്ഛം 

ആ കുഞ്ചിതാളകമരാളകടാക്ഷമോക്ഷം 
വൈകുണ്ഠഗാത്രമിദമെത്ര മനോഭിരാമം . 


റം 


[നം 


: 14 


15 


16 


ശ്രീവാസചാരുതരമാം തിരുമാറിടത്തില്‍ 
ശ്രീവത്സകൌസ്തരഭമണീ വനമാലഹാരം 

ആവിീിത പീതവസനാഞ്ചിത കാഞ്ചിജാലം 
ശ്രീവാസുദേവനുടെ ദേഹമതീവരമ്യം . :ി7 


മാണിക്യകങ്കണകലാപ മലങ്കരിക്കും 

പാണിദ്വയം, മുഖരനൂപുരപാദയുശം 

വേണുസ്വനാദിമധുരം മധുവൈരിവേഷം 

കാണുന്ന കാമിനികള്‍ കാമവശം ഗമിക്കും . : 18 


വൈകുണ്ഠ ദേവനിഹ ഗോക്കളെ മേപ്പതിന്നായ്‌ 

പോകുന്നിതു ബഹു സങ്കടമംഗനാനാം . 

കൃഷ്ണ൯ വരുന്ന വഴിനോക്കി വസിക്കുമേററം 
തൃഷ്ണാവശേന വിവശാ ദിവസാവസേന . :19 


കര്‍ണ്ണാമൃതം മുരളിനാദരവങ്ങള്‍ കേൾപ്പാൻ 

കര്‍ണ്ണം കൊടുത്തവരുമൊക്കെ മറന്നിരിക്കും 

വര്‍ണ്ണിക്കു മച്ചുതഗുണങ്ങ ഉംഗനതാപാ -- 

ലര്‍ണ്ണോജ നേര്‍മിഴിക ളിങ്ങനെ തത്ര വാണ . 5 


ഗോപീജനങ്ങളൊരു നാളനുരാഗയോഗാല്‍ 
' ഗോപാലസുന്ദരനിവന്‍ വരനായ്‌ വരേണം' 


: ൧0 


ഏവം നിതാന്തമകതാരിലുറച്ചു ഭക്ത്യാ 
ഭാവം തെളിഞ്ഞു യമുനാപുളിനം ഗമിച്ചാര്‍ . 


ഉണ്ടാക്കി തത്ര മണല്‍ക്കൊണ്ടു മനോഭിരാമം 
തണ്ടാര്‍ശരാന്തകകുടുംബിനി തന്‍െറ രൂപം 
കൊണ്ടന്നു പുഷ്യജലഗന്ധനിവേദ്യമെല്ലാം 
വേണ്ടും വിധം വിവിധമര്‍ച്ചനയും തുടങ്ങി . 


കീര്‍ത്ത്വാ വിളങ്ങിന മുകുന്ദപദാരവിന്ദം 
മൂര്‍ത്ത്യാ വണങ്ങി വചസാ മനസാ ച സാകം 
കാര്‍ത്ത്യായനീചരണസേവനമാചരിച്ചാ -- 
രാര്‍ത്ത്യാദി ശാന്തിവരുവാന്‍ വരവാണിമാരും . 


ഏവം വൃതങ്ങളൊരു മാസമുടന്‍ കഴിഞ്ഞു 
ദേവീപ്രസാദവു മവരക്കുു ലഭിച്ചിതപ്പോള്‍ 
കര്‍മ്മാവസാനദിവസേ സരസം കുളിപ്പാന്‍ 
നൈര്‍മ്മല്യമുള്ള യമുനാംഭസി ചെന്നിറങ്ങി . 


വസ്ത്രങ്ങളങ്ങ തടസീമനി വെച്ചുവേഗാ -- 
ലസ്ത്രീജനം സലിലകേളി തുടര്‍ന്നനേരം 
തത്രാ ഗമിച്ചു വസുദേവകുമാരനപ്പോള്‍ 
വസ്ത്രം ഹരിച്ചരശുപാദപമേറി നിന്നാന്‍ . 


: കി 


ചൊല്‍ക്കൊണ്ട വേണുമധുരധ്വനി കേട്ടു ദാരം 
നോക്കുംവിധൌ കമലനേത്രനെയങ്ങുകണ്ടാര്‍ 
ലജ്ജിച്ചുനിന്നു പുനരിന്ദുമുഖീസ്മുഹം 

' മജ്ജീവനാഥനിവ ' നെന്നു മദം വഹിച്ചു . 


വസ്ത്രം ഹരേ | തരിക ' യെന്നവര്‍ ചൊന്നനേരം 


വസ്ത്രം തരാമിവിടെ വന്നു കരങ്ങള്‍ കൂപ്പി 
വന്ദിച്ചുനിന്നു ബത മന്ദമിരന്നുതാകി ല്‌ 


ലെന്നംബുജാക്ഷനരുള്‍ചെയ്തിതു മന്ദഹാസീ . 


നാണിച്ചു നാഥനുടെ മുമ്പിലണഞ്ഞുനിന്നാ -- 
രേണാങ്കബിംബമുഖിമാരഥ പാണികൂപ്പി 
അന്നേരമാശുവസനങ്ങള്‍ കൊടുത്തു കൃഷ്ണന്‍ 
മന്ദസ്മിതാര്‍ദ്രവദനന്‍ പുനരേവമൂചേ . 


' കാമിച്ച വസ്തു കനിവോടു വരുത്തുവന്‍ ഞാന്‍, 
പ്രേമത്തിനിങ്ങു കുറവില്ല കൃശാംഗിമാരേ 
കാളിന്ദി തന്‍ പുളിനമുണ്ടിഹ, വെണ്‍നിലാവു 
മേളിച്ച രാത്രികളുമുണ്ടിനി വേണ്ടുവോളം . 


ഗോവിന്ദവാഗമുതമിങ്ങനെ കേട്ടനേര -- 
മാനന്ദവാരിധിയിലംഗനമാര്‍ പതിച്ചു 
മന്ദം നടന്നുനിജമന്ദിരമാഗമിച്ചു 


5 


: ൧6 


2:27 


നന്ദാത്മജോ:പി തരസാ ഭവനം പ്രപേദേ . :90 


പിന്നെക്കദാചിദതി ദൂരവനപ്രദേശേ 

തന്നോട്ട കൂടി നടകൊണ്ടു കിശോരകന്മാര്‍ 

അന്നം ഭജിപ്പതിനഹോ ലഭിയാഞ്ഞു പാരം 

ഖിന്നത്വമാരന്നു തളരുന്നതറിഞ്ഞു കൃഷ്ണന്‍ . :ി 
" യാഗം തുടങ്ങി മരുവീടിന വിപ്രഗേഹേ 

വേഗേന ചെന്നുടനിരന്നു ഭജിച്ചുകൊള്‍വിന്‍ ട്‌ 

എന്നുള്ള നന്ദസുതശാസന കേട്ടു തുഷ്ട്യാ 

ചെന്നങ്ങിരന്നിതു വിശന്നു കുമാരകന്മാര്‍ . :32 


ഇല്ലത്തിരിക്കു മവനീ സുത 'രന്നമൊട്ടു -- 

മി' ല്ലെന്നു ചൊല്ലി വിരവോടു തിരിച്ചയച്ചാര്‍ 

ക്ഷിപ്രം തദാ ഹരിഗിരാ പുനരര്‍ഭകന്മാര്‍ 

വിപ്രാംഗനാജന മുപേത്യ കനിഞ്ഞിരന്നാര്‍ . 33 


അന്നേരമദ്യിജവരാംഗന മാരുദാര -- 

മന്നാഘൃതം ദധി ഗുളം മധുരോപദംശം 

ഇത്യാദി വസ്തു സകലം ബഹു സംഭരിച്ചു 

ഭക്ത്യാ നടുന്നിതു മുകുന്ദവിലോകനാര്‍ത്ഥം 5:34 


' നില്ലിന്‍, കൊടുക്കരുതു ഭോജന ' മെന്നു കോപാല്‍ 


കല്ിച്ചതന്‍പതിവചനസ്സു നിരാകരിച്ചു 
ഉല്പന്നഭക്തിസമമച്യുത പാദമൂലേ 


തല്‍പത്തിമാരതുകൊടുത്തു വണങ്ങി നിന്നാര്‍ . 


അന്നേരമങ്ങു നിജഭര്‍ത്ത്യവിരോധശക്കത്യാ 
നിന്നീടിനാളൊരുകുലാംഗന മൂരദേശേ 

ആഹന്ത ! വിസ്മയമിതങ്ങവള്‍ താനുമപ്പോള്‍ 
ദേഹം തൃജിച്ചു മധുസൂദനനോടുചേര്‍ന്നാള്‍ . 


തല്‍ക്കാലമാശു യജമാനമഹീസുരന്മാര്‍ -- 
ക്കുള്‍ക്കാമ്പിലമ്പൊടു സുബോധധവുമുത്ഭവിച്ചു . 
സ്തരീകള്‍ക്കുമാരണവരര്‍ക്കുമനുഗ്രഹത്തെ 
നല്‍കിസ്റ്റുഖേന പുരിപുക്കിതു ചക്രപാണി . 


അത്രാന്തരേ നിപുണനാകിയ നന്ദഗോപന്‍ 
വൃത്രാരിയാഗവിധി ചെയ്വതിനും തുടര്‍ന്നാൻ 
തത്രാഗമിച്ചു ഭഗവാനരുള്‍ചെയ്തു മന്ദം -- 


" സത്രം തുടങ്ങുവതിനെന്തൊരു ബന്ധമിപ്പോള്‍ ". 


നന്ദന്‍ പറഞ്ഞിതു ” നമുക്കു സുഖങ്ങളെല്ലാ -- 
മിന്ദ്രന്‍െറ ചാരുകൃപകൊണ്ടു വരുന്നു പുത്രാ । 
അന്നന്നു വൃഷ്ടിയുമശേഷമഹീതലത്തി -- 
ലിന്നുള്ള പുഷ്ടിയുമവന്‍െറ വിഭാവമല്ലോ .”. 


ട്‌ 


ഷ്‌ 


: 38 


' ഗോക്കള്‍ക്കു നല്ല തൃണവും ജലവും ലഭിപ്പാ -- 
നോരക്കും വിധൌ ഹരി നമുക്കു വിശിഷ്ദൈവം 
തല്‍ക്കാരണേന കനിവോടു മഹേന്ദ്രയാഗം 
നീക്കം വരാതിഹ തുടര്‍ന്നിതുടന്‍ കുമാരാ !" 


അംഭോജനേത്രനരുള്‍ ചെയ്തിതു സാവധാനം 
" ജംഭാരിയല്ല ജനകാ ! ജനപുഷ്ഠടിഹേതു 
സംഭാവനീയമൊരദുഷ്ടമതിന്നു മൂലം 
ദംഭോളിപാണിയുമതിന്നനുകൂലനല്ലോ.”. 

" ഗോവര്‍ദ്ധനം ഗിരി നമുക്കു വിശിഷ്ദൈവം 
ഗോവ്ൃദ്ധികാരണമിതെന്നു ധരിക്ക താതാ! 
ചിന്തിങ്കിലന്തണരശേഷജഗല്‍പ്രമോദം 
സന്ധിപ്പതിന്നു സതതം പരമാര്‍ത്ഥഹേതു. " 


" പുഷ്ടിക്കു ഹന്തഭവി കാരണമാരണന്മാ -- 
രഷ്ടിക്കു പാത്രമവരിഷ്ടിയവര്‍ക്കു വേണ്ടു 
ഗോവര്‍ദ്ധനത്തിനുമശേഷമഹീസുരര്‍ക്കും 
ഭാവപ്രിയായ യജനം തുടരേണമിപ്പോള്‍ ”. 


എന്നുള്ള നന്ദസുതഭാരതി കേട്ടനേരം 
നന്ദിച്ചു നന്ദകുലവൃവന്ദമമശേഷമപ്പോള്‍ 


വന്ദിച്ചു ഭൂമിധരഭൂമിസുരൌഘമെല്ലാം 
മന്ദേതരം മഹിതമാം മഖവും തുടങ്ങി . 


ഗോവര്‍ദ്ധനാകൃതി ചമഞ്ഞു മഖം ഭജിച്ചു 
ഗോവിന്ദനിന്ദ്രനുടെ ഹുംകൃതി പോക്കുവാനായ്‌ 
ആവര്‍ദ്ധിതാതിരുചി സുന്ദരനിന്ദ്രനായി -- 
ബ്ഭാവിച്ച വസ്തു ഗിരിവിപ്രരിലാവഹിച്ചു . 


വൃത്രാരിതന്‍ മനസി കോപമുടന്‍ ജ്വലിച്ചു 
നേത്രങ്ങളായിരവുമാശുതരം കലങ്ങി 

' മാത്രാധികം മഴ ചൊരിഞ്ഞു മഖം മുടക്കി -- 
ദ്ധാത്രീതലം ജലധിയാക്കുവ ' നെന്നുറച്ചു . 


കര്‍ഷം മുഴുത്തു കരളില്‍ പ്രളയാന്തകാലേ 
വര്‍ഷത്തിനുള്ള ജലദങ്ങളെയും വരുത്തി 
വര്‍ഷം തുടങ്ങി ദുഡഃമങ്ങിടിയും മുഴങ്ങി 


ഹര്‍ഷം കലര്‍ന്നു ബത ! മയിലുകള്‍ നൃത്തമാടി . 


ആലിപ്പഴം പൊഴിയുമാറതി വൃഷ്ടിഘോഷം 
മേലില്‍പ്പരന്നു ചൊരിയുന്ന ദശാന്തരാളേ 
കാലിക്കുലം കലുഷധാര പൊറാഞ്ഞു മണ്ടി -- 
പ്പാലിക്കുമച്യതപദേ പരിതോ നിറഞ്ഞു . 


ഗോവിന്ദനപ്പൊ ഴുതു ഗോകലപാലനാര്‍ത്ഥം 
ഗോവര്‍ദ്ധനംഗീരി പറിച്ചുകരേ ധരിച്ചാന്‍ 
ഉച്ചൈരുയര്‍ത്തിയുടനേ കുടയായ്‌ പിടിച്ചാ -- 
നച്ചാരുമൂര്‍ത്തി ജഗദാര്‍ത്തിഹരസ്വരൂപി . 


ഗോപാലഗോപികളശേഷമതിപ്രമോദാല്‍ 
ഗോപാലബാലനെ വണങ്ങി വസിച്ചിതപ്പോള്‍ 
വാമേകരേ ഗിരിധരിച്ചു വലങ്കരേണ 

ശ്രീമാന്‍ ക്രമേണ പശുലാളനമാശു ചെയ്യാന്‍ . 


സപ്ലാഹമിങ്ങനെ മഹാദ്രി വഹിച്ചു നിന്നാന്‍ 
ദൃപ്ലാരി ദര്‍പ്പഹരനാകിയ സര്‍പ്പശായി 
ദര്‍പ്പം ശമിച്ചു പുരുഹുൂതനുമുള്ളിലപ്പോ -- 
ളല്‍പ്പന്നമോദജലധാര നിരാകരിച്ചു . 


ശൈലം തൃജിച്ചു മധുസൂദനനാത്മഗേഹേ 
ലീലാവിലാസ സരസം മരുവും ദശായാം 
ശൈലാരിതാനുമമരാംഗനമാരുമെല്ലാം 
നീലാംബരാനുജനെ വന്നു വണങ്ങി നിന്നാര്‍ . 


അന്നേരമസ്സൂരഭിവന്നു മുകുന്ദനെത്താന്‍ 
മന്ദം പയോഭിരഭിഷേകവുമാചരിച്ചു 
ഗോവിന്ദനെന്നു പുനരന്നു തുടങ്ങിനാമം 


൭0) 


നാവിന്നലങ്കരണമായി മഹാജനാനാം യന്‍ 


ഐരാവതം കനകകുംഭശതേ നിറച്ച -- 
ങ്ങാരോമലംബരനദീസലിലം വിശുദ്ധം 

നാരായണന്‍ മുടിയിലങ്ങു ചൊരിഞ്ഞിതപ്പോ -- 
ളീരേഴുലോകമതി ഭൂരിതരം വിളങ്ങി . 5:54 


ഏവം പ്രകാരമതിമാനുഷമാം ചരിത്രം 
ദേവാധിരാജഗണപുൂജിതമാം പവിത്രം . 

നന്ദാദിവൃവന്ദമമഥ തത്ര മുകുന്ദതത്ത്വം 

നന്നായ്‌ ഗ്രഹിച്ചതു മറച്ചു സുഖിച്ചുവാണു . ത ൪ 


അന്നാളിലാശു യമുനാസലിലേ കുളിക്കും 

നന്ദന്‍മുദാവരുണ പൂരുഷനീതനായി 
ചെന്നച്ചതുര്‍ഭുജനഗാധതലേ തദാനീം 

നന്ദിച്ചുടന്‍ ജനകനെബ്ദതകൊണ്ടുപോന്നു . : 6 


ഗോപാംഗനാജന മനോരഥ പൂരണാര്‍ത്ഥം 
ഗോപാലബാലനൊരുനാള്‍ ദിവസാവസാനേ 
ചന്ദ്രപ്രദാവിശദമാം യമുനാവനാന്തേ 

ചെന്നങ്ങു നിന്നു കളവേണുരവം മുഴക്കി . ക പ്‌ 


ആകരണ്ണ്സ്യ ചാരുമുരളീനിനദം മനോജ്ഞം 


മാകന്ദ ബാണശരമേററിതു ഗോപിമാരും 
ഗേഹം ധനം ജനമിതൊക്കെ വെടിഞ്ഞു വേഗാല്‍ 
മോഹംകലര്‍ന്നു യമുനാതടമാഗമിച്ചാര്‍ .  : ൫ 


ഒട്ടേടമാഭരണഭാരമണിഞ്ഞൊരുത്തി 

പെട്ടെന്നു ഭൂഷണമിളച്ചഥ മറെറാരുത്തി 

പട്ടും മുലപ്പടവുമെന്നിവ മാ൪ഗ്ഗമദ്ധ്യേ -- 

യിട്ടും കളഞ്ഞു നടകൊണ്ടിതു കാപിനാരി. ഷന്‍ 


ഭരത്താക്കളേയുമഥ പുത്രരെയും തദാനീ -- 

മൊര്‍ത്തീല വല്ലവവധൂജനമല്ലലോടേ 

കൂരത്തുള്ള മാരശരമേററുഴലുന്ന നേരം 

പാര്‍ത്തീടുമോ കിമപി കാമിനി കാണിനേരം . 5:60 


കാട്ടം മഹാഗിരിതടങ്ങളഗാധതോയം 

തോട്ടം കടന്നു രമണാന്തികമന്തിനേരം 

ഓടുന്ന മല്ലമിഴിമാരുടെ പുണ്യവൃത്തം 

പാടുന്നു കിന്നരവധൂജനമിന്നുപോലും . :6] 


ഉല്‍ക്കണ്ഠയാലരികില്‍വന്നനതാംഗിമാരെ 

തൃക്കണ്ണകൊണ്ടു കടല്‍ വര്‍ണ്ണനനുഗ്രഹിച്ചു 

മൈക്കണ്ണിമാരുടെ മനസ്സറിവാനൊരല്ലം 
സല്‍ക്കര്‍മ്മസാഹസമിതെന്നരുള്‍ചെയ്തുദേവന്‍ . ടി 


: 62 


" ഇല്ലങ്ങളും ധനവുമാശുവെടിഞ്ഞിദാനീം 
മല്ലാക്ഷിമാരിവിടെവന്നതു യോഗ്യമായോ ? 
കല്യാണിമാര്‍ക്കു നിജവല്ലഭനേകനല്ലോ 

॥॥ 
നല്ലോരു ദൈവത, മതെന്തു വിചാരിയാഞ്ഞു ന 


" സ്വാതന്ത്ര്യമെന്നതു കുലാംഗനമാര്‍ക്കയോഗ്യം 
ചേതസ്സിലന്യപുരുഷാഗ്രഹവും തഥൈവ 
യാതൊന്നുകൊണ്ടു പരലോകസുഖം ലഭിച്ചു 
ചെയ്താലുമേകമതുതന്നെ നമുക്കു നല്ല ം 

" തന്നേനടക്ക തരുണിക്കു വിധിച്ചതോതാന്‍ 
പിന്നെദ്ദിനാന്തസമയേ പുനരൊട്ടുമാകാ 

കാന്താരസഞ്ചരണമെന്നതതീവ കഷ്ടം 


കാന്താജനങ്ങളറിയേണമശേഷമേവം. ” 


" എന്നാല്‍ ഗമിപ്പതിനു താമസമൊട്ടുമാകാ 
ചെന്നാശുവല്ലഭജനത്തെ വണങ്ങിനില്ലിന്‍ " 
എന്നുള്ള കൃഷ്ണവചനം ബതകേട്ടനേരം 
ഖിന്നത്വമാര്‍ന്നിഹ പറഞ്ഞിതു ഗോപിമാരും . 


' കാമാഭിരാമതനുവാം കരുണാപയോധേ' 
വാമാക്ഷരങ്ങളരുള്‍ചെയ്തതു പോരുമിപ്പോള്‍ 


63 


: 64 


: 65 


കാമാസ്രമാകിന കനല്‍പ്പുഴ തന്നിലയ്യോ 
വാമാക്ഷിമാരിഹ പതിച്ചു ദഹിച്ചു ദേഹം ." 
" കഷ്ടം! ഹരേ! വിരഹസകങ്കടമേററമിപ്പോ-- 
ളിഷ്ും പദാര്‍ത്ഥവുമനിഷ്ടമതാമശേഷം 
പെട്ടെന്നു ചന്ദനവുമിനുകരങ്ങള്‍പോലും 


തട്ടുന്ന ദിക്കുപൊളിയും, പൊളിയല്ലിതൊന്നും . 


വണ്ടിന്‍െറ ത്വധംകൃതികളിണ്ടലിനുള്ള മൂലം 
തണ്ടാര്‍മധുദ്രവകണങ്ങളണഞ്ഞുകൂടാ 
കണ്ടാലുമത്ഭുതമിളങ്കയിലൊച്ചകേട്ടാ -- 
ലുണ്ടാകുമൂനമതു ചൊല്ലുവതിന്നസാദ്ധ ൮. 


മന്ദാരകന്ദമകരന്ദസുഗന്ധമോടേ 
മന്ദംവരും മലയമാരുതമേല്‍ക്കുമപ്പോള്‍ 
കന്ദര്‍പ്പസര്‍പ്പവിഷവഹ്നിസമാജലിക്കും 
ചന്ദ്രാഭിരാമമുഖ ! പാലയനന്ദസൂനോ ! 


ശൃംഗാരയോനിയുടെ കോമളരൂപലക്ഷ്മി -- 
ശൃംഗാരഭംഗിയുടെ ഭംഗമുടന്‍ വരുത്തും 
അംഗപ്രകാശമുടയോരു ഭവാനിദാനീ -- 
മംഗീകരിച്ചരുള്‍ക വാഞ്രിതമംഗനാനാം . 
ഇതിയുവതിജനാനാം ദീനവാക്യങ്ങള്‍ കേട്ട -- 


: 67 


68 


69 


70 


ഗി 


ങ്ങതിശയകരുണാവാനഞ്ജസാകഞ്ജനാഭന്‍ 
മതിതളിരിളകീടും ചാരുവാചാ മനോജ്ഞാ 
മതിമുഖികളുമായി ക്രീഡചെയ്വാന്‍ തുടര്‍ന്നാന്‍ . 9: 72 


ഭാസാ ചന്ദ്രാഭിരാമന്‍ മുദുസകലകലാ -- 
കേളിലാളിതൃശാലീ 
വ്യാസശ്രീനാരദാദിദ്വിജമുനിജനതാ 
സേവിതന്‍ ദേവദേവന്‍ 
ഹാസശ്രീ ഭാസമാനാനന സരസിരുഹന്‍ 
ദേവനാനന്ദ മൂര്‍ത്തി 
രാസക്രീഡയ്ക്കൊരുമന്പെട്ടിതു രസിക -- 
വധൂസങ്കലന്‍ പങ്കജാക്ഷന്‍ . കി 


ി ി 
അഞ്ചാം സര്‍ഗ്ഗം സമാപ്പം 


്‌% 


ആം ആച ആച ആച ആച ആച ആച ആച ആച ആച ആച ആച ആച ആച ആച ആച ആച ആച ആച ആച ആച ആ ആക്‌ ആക്‌ 
ഞ്ജ ജ്ജ ജ്ജ ജ്ജ ജാ ജ്ജ ജാ ജ്ജ ജ്ജ ഞ്ജ ജ്ജ ജ്ജ ജ്ജ ജാ ജാ ജാ ജാ ജ്ജ ജ്ജ ജ്ജ ജ്ജ 


73 


കാളിന്ദീതടളവി കാമിനീസ്മൂുഹേ 

കേളിക്കഴകൊടു കേശവന്‍ തുടര്‍ന്നാന്‍ 
താളത്തിന്‍ക്കുഴല്‍വിളിയോടു ചേര്‍ന്നുകൂടും 
മേളത്തില്‍ബ്ബലഹരിതോടി പാടിയാടി . 


സംഗീതം പരിചൊടു വീണയോടുകൂടി 
ശൃംഗാരപ്രണയിനിമാരുടന്‍ തുടങ്ങി . 
അംഗങ്ങള്‍ക്കനുഗുണമായ ഭൂഷണത്താല്‍ 
മംഗല്യപ്രതിനവവേഷഭംഗിയോടെ . 


രാധാതി പ്രതിനവകാമിനീജനങ്ങള്‍ -- 
ക്കാധാരം മുരഹരനേകനാകിലും താന്‍ 
ഓരോരോ തരുണികളോടു ചേര്‍ന്നു നിന്നാ -- 
നോരോരോ തനുയുതനായനേകരൂപി . 


ഗോപസ്ത്രീകുചകലശം ഭൂജാന്തരാളേ 

ഗോവിന്ദന്‍ പരിചൊടു ചേര്‍ത്തുടന്‍ പുണര്‍ന്നും 
ആനന്ദിച്ചധരസുധാരസം നുകര്‍ന്നും 
മാനിച്ചാനസമശരോത്സവം തദാനീം . 


താംബദലക്രമുകസുഖോപയോഗാല്‍ 
താരുത്വം പെരുകിന പാടലാധരീണാം 
സമ്പൂര്‍ണ്ണപ്രണയരസേന വാസുദേവന്‍ 


സമ്പ്വീതി ക്രമസുഭഗം സുഖേന മേവി . 


കസ്രൂരീമലയജകുമ്മംമാദി നാനാ -- 
വസ്തുംകൊണ്ടതിസുരഭീകൃത പ്രദേശേ 
ഉത്തുംഗസ്മനപരിരംഭമെന്നുവേണ്ടാ 
ചിത്തത്തില്‍ക്കരുതിയതൊക്കവേ തുടര്‍ന്നാന്‍ . 


സിദ്ധന്മാരതികുരുകേന കിന്നരന്മാര്‍ 
സാദ്ധ്യന്മാരപി ച സുരാംഗനാ സമൂഹം 
ചന്ദ്രന്‍താനമരഗണങ്ങള്‍ നാരദന്‍ താ -- 
നന്നേരം ഗഗനതലേ നിറഞ്ഞുനിന്നു . 


ദിവ്യന്മാരനവധി കല്ലവൃക്ഷപുഷ്യം 
ഗീര്‍വ്യാജം മധുരിപുമസ്മകേ ചൊരിഞ്ഞാര്‍ 
സുവ്യക്തം സുരപുരവാരനാരിമാരും 
വെവ്വേറെ നടനമഹോത്സവം തുടങ്ങി . 


" എന്നോളം സുഭഗതയില്ല മറെറാരുത്തി "-- 
ക്കെന്നെല്ലാ യുവതികളും നിനച്ചുറച്ചു 

" ഞാനത്രേ പശുപകുമാരനിഷ്ഭാര്‍യ്യാ 
ഞാനത്രേ സുകൃതിനി" യെന്നു നിര്‍ണ്ണയിച്ചു . 


' അനൃസ്തീവിമുഖനിവന്‍ മനോജ്ഞരൂപന്‍ 


ധന്യം മേ ജനനമഹോ, മഹോത്സവം മേ, 
എന്നോടങ്ങവിരതമിന്നു ചേര്‍ന്നുകൂടി 
ധന്യാത്മാ സുപുരുഷ" നെന്നുമാശ്വസിച്ചു . 6:10 


" സാരസ്യം രസികതയും ശരീരശോഭാ 

ചാരുത്വം ചതുരതയും ഗുണങ്ങളെല്ലാം 

ഇക്കാലം നിയതമെനിക്കെനിക്കി” തെന്ന -- 
ങ്ങള്‍ക്കാമ്പില്‍സ്സറുദൃഡമുറച്ചു സുന്ദരീണാം . 6:11 


" ഉര്‍വൃശ്യാദികളുമടുക്കയില്ല നമ്മോ -- 
ടൂര്‍വ്വീവാസികളഹോ ! നിനയ്ക്കുവേണ്ടാ 
സര്‍വ്വേശന്നഭിമതമേവമെങ്ക” ലിത്ഥം 
ഗര്‍വ്വിച്ചാരധികമശേഷഗോപിമാരും . 6 


ഈ വണ്ണം കളമൊഴിമാര്‍ക്കു ചിത്തരംഗേ 
മേവുന്നോരതിമദദോഷമാശു തീര്‍പ്പാ൯ 

ഗോവിന്ദന്‍ വിനയമിയന്ന രാധയോടേ 

കൈവല്യ പ്രകൃതിമനോഹരന്‍ മറഞ്ഞാന്‍ . 6:13 


അന്നേരം തരുണികളത്തല്‍ പൂണ്ടുഴന്നാ -- 
രന്വേഷിച്ചഖിലവനാന്തരേ നടന്നാര്‍ 

" അയ്യയ്യോ സുപുരുഷ! വഞ്ചനം വൃഥാനീ 

ചെയ്യൊല്ലാ, പിഴപുനരെന്തഹോ വധുൂനാം .”. 6 : 14 


12 


" നീയല്ലാതൊരു ഗതിയില്ല വല്ലവീനാം 
പൊയ്യല്ലെന്നറിക വിഭോ! ദയാംബുരാശേ! 
നീിയ്യിപ്പോളകരുണനായതെന്തു കൃഷ്ണാ 
ദുര്‍യ്യോഗം ശിവ ശിവ! കഷ്ടമെന്തുചെയ്യാം.” 
" ഹാ കഷ്ടം ജനധനമൊക്കവേ വെടിഞ്ഞു 
ലോകര്‍ക്കമ്ങൊരു പരിഹാസമായ്‌ ച്ചമഞ്ഞു 
ശോകത്തിന്നൊരു വഴിവന്നു സംഭവിച്ചു 

ഹേ കൃഷ്ണാ യുവതികളെ ബ്യുവാന്‍ ചതിച്ചു ." 


" രാധയ്ക്കെന്തൊരു ഗണമേററ, മിജ്ജനത്തെ -- 
ബ്ബാധിച്ചും പുനരവളെപ്പരിഗ്രഹിച്ചു. 
ബോധിച്ചീലഹ കപടം ത്വദീയ, മിപ്പോ -- 
ളാധിക്കും പദമിതു ദുര്‍യയശസ്സിനും കേള്‍ ." 

" ത്വല്‍പാദം ശരണമതായ ദാസിമാരോ -- 
ടിപ്പോളിക്കചടമയോഗ്യമേവശൌരേ ! 

ഇപ്പാരില്‍പ്പരപരിതാപഹാരി നീയെ -- 


ന്നെപ്പോഴും മുനികള്‍ പറഞ്ഞു കേള്‍പ്പിതല്ലോ !". 


" എന്തയ്യോ ! ശശധരശീത ശീലനാം നീ 
സന്താപത്തിനു ബത ഹേതുവായതിപ്പോള്‍, 


16 


ല്‍ 


74 


18 


ചിന്തിപ്പാനൊരുവഴിയില്ല വാസുദേവാ 
ചെന്തീയോടെതിര്‍ പൊരുതുന്നു ഹന്ത ! താപം .” 
" പണ്ടേ നീ യുവതികളെച്ചതിച്ചു പോരൂ 
കണ്ടേടം, ശിവ ശിവ സാരമിന്നു തോന്നീ 
മുന്നം നീ മുലതരുവാന്‍ കനിഞ്ഞണഞ്ഞോ -- 
രുന്നമുസ്തനിയെ വധിച്ചു പോലൊരുന്നാള്‍ ..” 


" കൊന്നാകില്‍ക്കരളിലെനിക്കു ഖേദമില്ല, 
നന്നായി, പുനരപി നിന്‍കഴല്‍ക്കുചേരാം . 
ഇന്നിപ്പോളിതു പുനരെത്ര ഖേദമയ്യോ! 

നിന്ദിച്ചങ്ങൊരു ദിശി പോയൊളിച്ചു വാസം ." 


എന്നെല്ലാം പല പല വാക്കുമെന്നുവേണ്ടാ 
ഖിന്നത്വം ബഹുതരമെന്നു മാത്രമോതാം . 
പിന്നെപ്പോയടവീതടേ നടന്നു വൃക്ഷം 
തന്നോടും ലതകളോടും പറഞ്ഞു നിന്നാര്‍ . 
" കണ്ടായോ കനിവൊട്ടു ചൂതവൃക്ഷമേ! നീ 
കണ്ടാലങ്ങഴകുടയോരു ചാരുരൂപം 

തണ്ടാര്‍ ബാണനുമവനോടു തുല്യനല്ലെ -- 
ന്നുണ്ടാകും മനസി തവാപി കണ്ടുതാകില്‍ .". 


6 : 


19 


റ ചൊല്ലെന്നോടവനുടെ വാര്‍ത്ത പേര്‍ത്തു പേര്‍ത്ത -- 


ആല്ലാസം മമ ഹൃദി കേട്ടുതാകിലുണ്ടാം 
ഇല്ലിപ്പോളൊരു സുഖ, മീശ്വരന്‍ വെടിഞ്ഞാ -- 
ലെല്ലാര്‍ക്കും ഗതിയിതു മല്ലികേ! ധരിക്ക. 

" ശോകം കേളവികലമിന്നശോകമേ! നീ 
ലോകങ്ങള്‍ക്കഭിനവചന്ന്രനാം മുകുന്ദന്‍ 
ഹാ കഷ്ടം! തരുണികളെ തൃജിച്ചു പോയാ -- 


നേകാത്തേ നിവസതി രാധയോടുകൂടെ. 


" കേട്ടാലും ചപലമിദം പലാശമേ! നീ 

കേട്ടാലും മനസി നിനക്കു ഖേദമുണ്ടാം. 
നാട്ടാരെന്നതിനു സമം മഹാപുമാനി -- 
ക്കൂട്ടത്തെ ത്ധടിതി വെടിഞ്ഞുപോയ്‌ മറഞ്ഞാന്‍.”. 


" ചൊല്ലേണം കുരവകമേ! വിശേഷമെല്ലാം 
ചൊല്ലേറും മധുരിപു മുന്നില്‍ വന്നതോതേ, 
നല്ലാരിന്മണികളിലുള്ള ബന്ധഭാവം 
വല്ലാതേ വനഭവി നിന്നവന്‍ വെടിഞ്ഞാന്‍ " 
" കേള്‍പ്പിക്കാം വിരവൊടു കന്ദമേ! മുകുന്ദന്‍ 
തോല്ലപിച്ചാനകരുണമിജ്ജനത്തെയെല്ലാം. 
പാര്‍പ്പിച്ചാനൊരുദിശി, താനുടന്‍ മറഞ്ഞാ -- 


: ൧6 


നോര്‍പ്പിച്ചാ, നഖില മഹോ! കഴിഞ്ഞു സൌഖ്യം.” 6 : 28 


" എങ്കില്‍ ത്വം വദവദ പൈങ്കിളിക്കിടാവേ? 

ശങ്കിച്ചിട്ടിതു പറവാന്‍ മടിക്കൊലാ നീ. 

എന്‍ കൃഷ്ണന്‍ സുലളിതനത്ര ദുഷനായോ 

സങ്ക്രീഡാചതുര വിലാസഭാസമാനന്‍.” 6:29 


"പീലിക്കാറണികഴലും കളായമാലാ -- 

നീലത്വം കലരുമൊരംഗകാന്തിയും കേള്‍ 
നീലക്കണ്ണിണയുമുദാരഹാസഭാസ്സും 

ബാലശ്രീപതിയുടെ ലക്ഷണം വിശേഷാല്‍.” 6:30 
" വണ്ടേ! നീ വിരവൊടു വാസുദേവരൂപം 

കണ്ടീലെന്നതു നിയതം കുളിച്ചുചൊല്ലാം. 
കണ്ടാകില്‍ത്തിരുമുഖപത്മ സൌരഭത്തെ 
കൊണ്ടാടിപ്പുനരവനെ തൃജിക്കുമോ നീ." 6:31 


" വര്‍ണ്ണിപ്പിന്‍ കുയിലുകളേ! കുമാരകന്‍െറ 

വര്‍ണ്ണശ്രീ മധുരമതായ വേണുനാദം . 
കര്‍ണ്ണങ്ങള്‍ക്കമൃതമതെന്നറിഞ്ഞു കൊള്‍വിന്‍ 
നിര്‍ണ്ണീതം സുകൃതികളേ ! ശ്രവിപ്പതാനും." 6:32 


" ആടീടും മയിലുകളേ ! മനോജ്ഞരാഗം 


പാടീടും മധൂരിപു രൂപകാന്തി കണ്ടാല്‍ 
വാടീടും തുളതലകാന്തിയുഷ്മദീയം 
കൂടിടും മനസിഭവാദൃശാമസൂയ. 


" രാസക്രീഡനരതനായ പുരുഷന്‍െറ 
ഹാസശ്രീസമഗുണ! രാജഹംസമേ! നീ 
രാധായാരമണനെയിന്നു കണ്ടിതോവാ -- 
നാധാരം പുനരവനുണ്ടു കേട്ടുകൊള്‍ക. " 


" ശ്രീവക്ഷസ്തടഭളവികൌസ്തുഭാഖ്യരത്തം 
ശ്രീവത്സം മറുവുമിദം വിശേഷചിഹ്നം 
ഗോവിന്ദന്നപിച ദുകൂലമുണ്ടുപീതം 
ഗോവ്ൃന്ദങ്ങളിലവനുണ്ടൊരാനുകൂല്യം”. 

" വന്നാലും വനഗജമേ! വനപ്രദേശേ 
വന്നാനോ വരഗുണനായ വാസുദേവന്‍ 
മന്ദം തല്‍ഗമനവിലാസഭംഗികണ്ടാല്‍ 
മന്ദാക്ഷം മനസി നിനക്കു സംഭവിക്കും. " 


ഇത്യേവം ബഹുവിലപിച്ചു ഗോപിമാര -- 
ങ്ങത്യന്തം വിവശതയാ നടക്കുമപ്പോള്‍ 
സന്ത്യക്താമുരമഥനേന രാധ താനും 
സന്താപാല്‍ ദ്രൂുതമവരോടു വന്നുകൂടി. 


ഖേദിച്ചും വനഭവി തദ്വിശേഷമെല്ലാം 

ചോദിച്ചും തരുമൃുഗപക്ഷിജാതിയോടേ 

രോദിച്ചും നയനജലങ്ങള്‍ വാര്‍ത്തു വാര്‍ത്തും 
ഭേദിച്ചും മദനശരേണ ചിത്തരംഗം. 


ഈ വണ്ണം പെരുകിന താപമംഗനാനാം 
ദേവന്‍ താനഖിലമറിഞ്ഞു വാസുദേവന്‍ 
കാരുണ്യം മനസി മുഴുത്തു കാമരൂപീ 
പാരാതങ്ങവരുടെ മുമ്പിലാവിരാസീല്‍. 


കണ്ടപ്പോളവരുടെ കൌതുകാതിരേകം 
കൊണ്ടാടിക്കഥയിതുമില്ല കൌശലം മേ 
കാരവര്‍ണ്ണന്‍ കമനികളോടു കേളിയാടീ 
പൂര്‍വ്വസ്മാദധികതരം വിലാസമോടേ . 


ആര്‍ത്തസ്ത്രീവിതതി, മുകുന്ദനൊന്നു തൃക്കണ്‍ -- 
പാര്‍ത്തപ്പോളധികമുദാ കുളിര്‍ത്തുനിന്നൂ. 
മാര്‍ത്താണ്ഡഗ്ഗപീതവനാളി കാളമേഘ -- 
ച്ചാര്‍ത്തിന്‍േറപുതുമഴയാലിതെന്നപോലെ. 


അന്നേരത്തൊരു വനിതാ നിതാന്തരാഗാ -- 
ലനൃസ്തീ പരിഷകള്‍ നോക്കിനില്‍ക്കവേ താന്‍ 


: 40) 


കാന്തന്‍േറ കരകമലം പിടിച്ചു വേഗാല്‍ 
താന്‍ തന്നേ മുലകളിലങ്ങു ചേര്‍ത്തുകൊണ്ടാള്‍. 6:42 


അന്സ്തീസപദി തദാ മുരാരിതന്‍െറ 

വനൃശ്രീഗുണമണിയും ഭജാന്തരാളേ 

ഉത്തുംഗസ്തനകലശങ്ങള്‍ ചേര്‍ത്തുകൊണ്ട -- 
ങ്അത്യന്തപ്രണയമനോഹരം പുണര്‍ന്നാള്‍. 6 :43 


മോദംകൊണ്ടവശയതായ മറെറാരുത്തി 

സ്വേദം കൊണ്ടണിമുല മേലണിഞ്ഞ ഭാരം 
വേദാന്തപ്രകഥിതമാകുമീശ്വരന്‍െറ 

പാദാബ്ജം മടിയിലെടുത്തു വെച്ചിരുന്നാള്‍. 6 : 44 


പുഷ്പംകൊണ്ടണിശയനം ചമച്ചിതിന്മേല്‍ 

പുഷ്പാസ്ത്രപ്രതിമ ശരീരനാം മുകുന്ദന്‍ 

താനപ്പോളതിസുഖമേ ശയിച്ചനേരം 

സാനന്ദം തരുണികളന്തികേ വസിച്ചു . 6:45 


തമ്പംഗീക്ലമണിയാമൊരുത്തി വേഗാല്‍ 

തന്നങ്കേ തിരുമുടിയഞ്ങെടുത്തു വെച്ചു 
മന്ദാരപ്രസവസുഗന്ധകേശബന്ധം 

മന്ദം തന്‍ നഖശിഖരേണ വേര്‍പെടുത്താള്‍. 6: 


ഗോപാലപ്രണയിനിതാനൊരുത്തി മെല്ലെ 
ശ്രീപാദ കരമലേ ധരിച്ചിരുന്നാള്‍ 
ആര്‍ജ്ജിക്കും സുകൃതവശേന കുൃച്ച്യലഭ്യം 


മാര്‍ജ്ജിച്ചാളുവള്‍ പുനരാശു തല്‍പരാഗം . 


തക്കത്തില്‍പ്പരിചരണായ താലവ്ൃന്തം 
കൈക്കൊണ്ടങ്ങരികിലിരുന്നു മറെറാരുത്തി 
സാനന്ദം തിരുമുഖശോഭകണ്ടു കണ്ടും 
താനപ്പോളതി മുദുവീജനം തുടര്‍ന്നാള്‍. 


സൌരഭ്യം പെരുകിന ചന്ദനാംബുകുംഭം 
ചാരത്തങ്ങു പഹിതമാക്കി വന്നിരുന്നാള്‍ 
ചാരുത്വം തടവിന പാണികൊണ്ടു മന്ദം 
പൌരസ്ത്രീ ഹരിതിരുമേനിമേല്‍ തളിച്ചാള്‍. 


സേവിച്ചാളൊരു തരുണീ മനോജ്ഞമാകും 
ഭാവത്തിന്നനുഗുണമാം കടാക്ഷമോടെ 
ദേവസ്ത്രീ ഹൃുദയഹരേണ താണ്ഡവേന 
സ്ത്രീവര്‍ഗ്ഗപ്രിയതമനാം മുകുന്ദനെത്താന്‍. 


കാപിസ്ത്രീ കലഹരസം നടിച്ചു കിഞ്ചില്‍ 
കോപംകൊണ്ടരുണമുഖീ തിരിഞ്ഞിരുന്നാള്‍ 
ആളീനാം ചടുവചനേ ചെവിക്കൊടാതെ 


നാളികേ നയനജലങ്ങള്‍ വാര്‍ത്തുകൊണ്ടാള്‍. 


ഏകസ്ത്രീവിരഹദശാ വിശേഷമെല്ലാം 
ശോകംപൂണ്ടരികിലിരുന്നു പേര്‍ത്തുചൊന്നാള്‍ 
അനൃയസ്തീ "പുനരപി നീ പിരിഞ്ഞുപോയാല്‍ 
നിന്നാണെന്മരണമുറച്ചി” തെന്നു ചൊന്നാള്‍. 


പുന്നാഗപ്പുതുമലര്‍കൊണ്ടു മാലകെട്ടി 
ത്തമ്പംഗീ ഹരിചരണേ വളച്ചുകെട്ടി 
എന്നാണങ്ങൊരു പദമെങ്കിലും ഗമിപ്പാ -- 
നുന്നിച്ചീടരുതിനി നാഥനെന്നുചൊന്നാള്‍. 


ഈ വണ്ണം പലരസകേളി മേളമോടേ 
ഗോവിന്ദന്‍ കമനികളോടു കൂടി വാണാന്‍ 
രാവപ്പോളവസിതമായിതസ്തമിപ്പാന്‍ 
ഭാവിച്ചാനമുതമയൂുഖനസ്തശൈലേ. 


താരങ്ങള്‍ക്കതു സമയേ നിറം കുറഞ്ഞു 
ദൂരത്തൊരു ദിശി കുക്കുടം കരഞ്ഞു 
മാരന്‍േറ മലര്‍മയവില്ലുമൊന്നുലഞ്ഞു 
പാരാതേസുരപതി ദിങ്‌ മുഖം തെളിഞ്ഞു. 


കാന്തന്‍തന്‍ നികടമണഞ്ഞു ചക്രവാകീ 


കാന്താരേ കിമപി കുറഞ്ഞിതന്ധകാരം 
അംഭോജങ്ങളുമളവേ തദാ വിരിഞ്ഞു 


ഗംഭീരം ദിനമുഖവാദ്യവും മുഴങ്ങീ . 6 : 56 


അപ്പോളങ്ങുദയ ഗിരൌ ദിനേശബിംബം 
കെല്പോടങ്ങരുണപുരസ്സുരം വിളങ്ങീ 

തല്ലാന്തം സപദി വെടിഞ്ഞു വാസുദേവന്‍ 

തല്‍പാരശ്വേ തരുണികളും ഗൃഹം ഗമിച്ചു. 6:97 


അംബികാവനപുരേ മഹോത്സവം 
കാണ്മതിന്നൊരു ദിനം കുരുഹലാല്‍ 
അംബുജാക്ഷനുമശേഷവ്ൃവന്ദവും 


സമ്മുദാ കില ഗമിച്ചു സാദരം. 6: 


വ്രജക്ലപതിയെ ക്കടിച്ചിതപ്പോള്‍ 

ഭജഗമതീവ ഭയങ്കരം ജനാനാം 

മധുരിപുസമുപേത്യ വേര്‍പെടുത്തു 

മധുരശരീരമവന്‍ ധരിച്ചു നിന്നാന്‍. 6: 


" സുദര്‍ശനോ നാമ നഭശ്ചരന്‍ ഞാന്‍ 
സുദര്‍ശനാം ഭോരുഹശംഖപാണേ ! 
ത്വല്‍പാദ സമ്പര്‍ക്കവശേന ശാപം 
കെല്‍പോടു വേര്‍പ്പെട്ടിതു സാമ്പ്രതം മേ.” 6: 


ഇത്ഥം പറഞ്ഞാശു ഗമിച്ചു ദിവ്യന്‍ 
ബദ്ധപ്രമോദപ്രസരേണ ഭവ്യന്‍ 
ഗോപാലവ്ൃന്ദങ്ങളുമാശുഗത്വാ 
ഗോപാലയം പ്രാപ സുഖിച്ചു വാണ . 


ഒരുദിനമരവിന്ദലോചനന്‍ താന്‍ 
തരുണികളും ബലഭദ്രനും വനാന്തേ 
ഘനരതി മരുവുന്നതാശു കണ്ടാന്‍ 
ധനപതി കിങ്കരനായ ശംഖചചൂഡന്‍ . 


തരുണികളെയവന്‍ പുണര്‍ന്നനേരം 
ത്വരിതമടുത്തു തടുത്തു വാസുദേവന്‍ 
ശിരസിമണി പറിച്ചു നിഗ്രഹിച്ചാന്‍ 
പരിചൊടുരത്നമതഗ്രജന്നു നല്‍കി . 


അരിഷ്ടനെന്നുള്ളൊരു ദുഷ്യദൈത്യന്‍ 
ഗരിഷ്ടമായാവൃഷവേഷധാരീ 
ഗോഷ്ട്ത്തിലുള്‍പ്പുക്കു ബഹുപ്രകാരം 
ഗോഷ്ടിക്കു ഭാവിച്ചണയും ദശായാം. 


വിഷമം ബഹുവിക്രമങ്ങള്‍ കാട്ടും 
വൃഷഭത്തെക്കൊലചെയ്തു വാസുദേവന്‍ 


സകലംകില ഗോപബാല വൃദ്ധ -- 
പ്രകരത്തെപ്പരിദോഷയാഞ്ചകാര . 6:62 


വമ്പേറിടിനകേശിദാനവവരന്‍ 
താനശ്വവേഷം ചമ -- 
ഞ്ഞമ്പാടിക്കകമേ കടന്നു വിളയാ -- 
ടീടും വിധൌ മാധവന്‍ 
ക്ഷിപ്രം തച്ചരണൌ പിടിച്ചു ധരണൌ 
താഡിച്ചു കൊന്നീടിനാ -- 
നപ്പോള്‍ക്കേശവനെന്നു പേശലതരം 
നാമം ലഭിച്ചീടിനാന്‍. 6 


വ്യ്യോമാഖ്യനാം മയസുതന്‍ പശുഗോപപ്ൃന്ദം 
വ്യാമോഹയന്‍ ഗുഹയിലാക്കിയടച്ചനേരം 

ദാമോദരന്‍ പുനരറിഞ്ഞവനെ പ്രഹത്യ 

ക്ഷേമം ജഗത്തിനു വരുത്തി വസിച്ചുമോദാല്‍ . 6 : 67 


ഇതി വിമതഭടനാം നിഗ്രഹം ചെയ്തുലോക -- 
സ്ഥിതിയുമതിശയേന പ്രാപയന്‍ ഗോപവാടേ 
സതതസുഖനിവാസീ സജ്ജനാന്തര്‍ന്നിവാസീ 
വിതരതുസുകൃതം മേ സുന്ദരോനന്ദജന്മാ . 6 : 68 


% % 
ആറാം സര്‍ഗ്ഗം സമാപ്പം 


: 66 


ശാരദാംബുധരചാരുശരീരന്‍ 

നാരദന്‍ മുനികുലേന്ദ്രനൊരുന്നാള്‍ 
വീരമൌലിമണി ഭോജനയപന്‍െറ 
സ്വൈരവാസഭവനം പ്രതിപേദേ . 7: 


അര്‍ഘ്യപാദ്യമണിപീഠമിതെല്ലാം 
സല്‍ക്കരിച്ചരികില്‍ വന്നു വണങ്ങും 
കംസനോടഥ കനിഞ്ഞരുള്‍ ചെയ്തു 


ഹംസവാഹനതന്ദജമുനീന്ദ്രന്‍ . ം: 


" ഭൂമിപാലകുലമൌലിമണേ ! നീ 
ഭീമമാം നിജളജാവിഭവത്താല്‍ 
ഭൂമിമാത്രമിദമല്ല ജയിച്ചു 
| ॥॥ മ 
ധീമതാം വര ! ജഗത്രതൂയമെല്ലാം . ന 


' ഹന്ത ! വിശ്വമപി നിന്നുടെ കീര്‍ത്ത്യാ 


സന്തതം വെളുവെളുത്തു ചമഞ്ഞു. 
അന്തകാരി നിജപര്‍വ്ൃവതമേതെ -- 
ന്നന്തരംഗഭവി ചിന്തതുടങ്ങി . " 


" ത്വല്‍ പരാക്രമവിശേഷമിതോര്‍ത്താ -- 
ലല്‍പമല്ലറിക ഭോജനരേന്ദ്ര ! 
കല്‍പകവ്ൃക്ഷവിപിനേഷു സുരാണാ -- 
മുല്‍പലാക്ഷികള്‍ പുകഴ്മിതെല്ലാം."” 7: 
" അത്രമാത്രമൊരു ശത്രു നിനക്കു -- 
ണ്ടെത്ര കഷ്ടമൊരുപേക്ഷ നിനച്ചാല്‍ . 
ഇത്രിലോകവിജയിക്കതു തീര്‍പ്പാന്‍ 
മാത്രമില്ല ബലമെന്നു വരാമോ 7” 

" ഗോപവാടമതിലുണ്ടൊരു ബാലന്‍ 
ഗോപികാജനമനോഹരശീലന്‍ 
നന്ദഗഗോപതനയന്‍ നയനങ്ങള്‍ -- 
ക്കിന്ദുസുന്ദരനുദാരശരീരന്‍. ” 


" കൃഷ്ണനെന്നു ബത നാമമിതെല്ലാം 
വൃഷ്ണികള്‍ക്കു പരമാര്‍ത്ഥമിദാനീം . 
അഗ്രജന്‍ പുനരവന്നിഹ രാമന്‍ 
വിഗ്രഹം പുനരവന്നതിശുഭ്ൂം . " 


" പൂതനാദി തവ സൈന്യമശേഷം 
പ്രേതരാജപുരിതന്നിലയച്ചാര്‍ 
പീതനീലവസനങ്ങള്‍ ധരിക്കും 


പ്രീതിയുള്ള വസുദേവസുതന്മാര്‍ ." 


' ദേവകീതനയനായതു കൃഷ്ണന്‍ 
ദേവകള്‍ക്കു ജയമമ്പൊടു പുഷ്ണന്‍ 
രോഹിണീതനയനായതു രാമന്‍ 
മോഹനാംഗരുചികൊണ്ടൊരു കാമന്‍ .” 


ഇത്ഥമാദി മുനിവാക്കുകള്‍ കേട്ട -- 
ഞദ്ധതപ്രകടകോപകരാളന്‍ 
കംസനാശു വസുദേവകുടുംബം 


ഹിംസചെയ്വതിനണഞ്ഞ ദശായാം. 


' കഷ്ടകര്‍മ്മമിതു ചെയ്വതിനോ നീ 
വിഷ്ടപാധിപതിയായ്‌ മരുവുന്നു ! 
ദുഷ്ടഭാവമരു" തെന്നു മുനീന്ദ്രന്‍ 
ക്ലിഷ്ടമാര്‍ഗ്ഗഗതി മാററി കഥഞ്ചില്‍. 


നാരദന്‍മുനി നടന്നിതു മന്ദം, 
നീരജാസന നികേതമണഞ്ഞൂ. 


7 


10 


1 


12 


ക്രൂുരനാമസുരഭൂപതിതാന -- 
ക്രൂരനോടു സരസംപുനരൂചേ . 
" ഗാന്ദിനീതനയ ! ഹേ വിനയാബ്ധേ! 
നന്ദഗോപനുടെ മന്ദിരദേശേ 

ചെന്നു നീയനുസരിച്ചു പറഞ്ഞി -- 
ട്ടിന്നുതന്നെ പുനരിങ്ങു വരേണം .” 


" രാമനും സപദി കൃഷ്ണനുമിപ്പോള്‍ 
മാമകീനനഗരത്തില്‍ വരേണം 
സാവധാനമിഹ കാര്‍മ്മുകയാഗം 
ഭാവമുണ്ടു മമ വീരവിനോദം .” 

" കാണ്മതിന്നു മമ ബാലകരിപ്പോള്‍ 
താമസിക്കാതു പോരണ മിത്ഥം 
രണ്ടുപേരൊടുമുരച്ചഥ കൂട്ടി -- 
ക്കൊണ്ടുപോരിക ഭവാനവിളംബം . 


ഗാന്ദിനേയനതുകേട്ടു ഗമിച്ചാന്‍ 
മാന്ദ്യഹീനമവനാദരവോടേ . 
നന്ദനന്ദനമുഖേന്ദുവിലോകേ 

വന്നു സംഗതി നമുക്കിതിമോദാല്‍ . 


13 


17 


: 14 


പട 


16 


തേരിലേറി വിരവോടുട നടന്നാന്‍ 
ഭൂരിശൈലവിപിനങ്ങള്‍ കടന്നാന്‍ 
വാരിജാക്ഷപദസംഗമപൂതം 


ചാരു ചാരു യാമുനവനം ബത കണ്ടാന്‍ . 


പങ്കജാക്ഷപദപങ്കജമുദ്രാ -- 
സങ്കലം പൊടി ശിരസ്സിലണിഞ്ഞാന്‍ 
സങ്കടം കളയുമച്യുതനാമം 

സംഖ്യയാ സഹ മുഖേന ജപിച്ചാന്‍ . 


വാസരാന്തസമയേ കില ചെന്നാന്‍ 
വാസുദേവനുടെ വാസനികേതേ 
ഹാസചാരുമുഖനായ മുകുന്ദം 
ഭാസമാനമചിരാലിഹ കണ്ടാന്‍ . 


ക്ഷീരദോഹസമയേ മുകില്‍വര്‍ണ്ണന്‍ 
ക്ഷീരഭാജനമെടുത്തു കരാബ്ബേ 
പൂരിതം ബത കുടിച്ചു സുഖിച്ചു | 
ഭൂരികേളി വിലസുന്നതു കണ്ടാന്‍ . 


മേഖലാകലിതപീതദുകൂലം 
ശേഖരീകൃത മയൂരകലാപം 
നീലമേഘനിറമായനേത്രം 


18 


ക 


ബാലരൂപമവനമ്പൊടു കണ്ടാന്‍ . 


രാമണീയകഗുണങ്ങളിണങ്ങും 
രാമനേയുമഥ മാധവനേയും 
ചെന്നുടന്‍ തൊഴുതുനിന്നു വിനീതന്‍ 
നന്ദനന്ദനനു മേവമവാദീല്‍. 

" ഗാന്ദിനീസുത സഖേ! കുശലം കിം 
പോന്നതെത്രയുമെനിക്കു ഹിതം കേള്‍ 
നിങ്ങളാരുമിവിടേക്കു വരാഞ്ഞി -- 
ട്ടിങ്ങു ഖേദമിയലുന്നു ഹൃദന്തേ. " 


എന്നുമാത്രമുരചെയ്തു മുകുന്ദന്‍ 
മന്ദമമങ്ങവനെയൊന്നു പുണര്‍ന്നു 
അച ൃതാവയവസംഗനിമിത്തം 
സച്ചിദുത്സവമവന്നു ലഭിച്ചു . 


ഭോജനാദികള്‍ കഴിഞ്ഞു നിശായാം 
രാജമാനഭവേന നിവസിച്ചു 
ഭോജരാജവചനങ്ങളശേഷം 
യോജനാനുഗുണമമ്പൊടു കേട്ടു . 


മന്ദമിത്ഥമരുള്‍ ചെയ്തുമുകുന്ദന്‍ 


്ന്‍ 


" നന്നു കംസനുടെ കല്‍പിതമിപ്പോള്‍ 
ചാപയാഗകപടം പുനരിപ്പോള്‍ 
ഭൂപനങ്ങു തുടരുന്നതു കൊള്ളാം ." 


" മാതുലന്‍ മമ മഹീതലപാലന്‍ 
കൌതുകാലിഹ ഭവാനെയയച്ചു . 
കൈതവാര്‍ത്ഥകമിതെന്നു വരാമോ 
ഹേതുവെന്തിനു ചിന്തയ സാധോ !” 

" നാളെ രാവിലെ നമുക്കു ഗമിക്കാം 

നീളവേ മമ നടന്നുവരേണം 

കേളെനിക്കിതു കുരുഹലമേററം 
കേളിയുള്ള ധനുരര്‍ച്ചന കാണ്മാന്‍ .” 


" മാതുലേന ഹൃദി നിശ്ചിതമാമ -- 
ക്കൈതവം മയി ഫലിക്കയുമില്ല . 
ഏത്ുമൊന്നിഹ കുലുങ്ങുക വേണ്ടാ 


ഭീതി വേണ്ട ഹൃദയേപി സഖേ!തേ.” 


ഇത ൃദാരമരുള്‍ചെയ്തു മുകുന്ദന്‍ 
സുപ്തനായി സഖിയാമവനോടേ 
സൂര്‍യ്യനങ്ങടനുദിച്ച ദശായാം 
തേരിലേറി ബലഭദ്രസമേതന്‍ . 


ഗോപബാലഗമനം ബത കേട്ടു 
ഗോപിമാരധികതാപമിയനആ 
മന്ദിരങ്ങളിലിരുന്നവരെല്ലാം 
ഗാന്ദിനേയദുഷിവാക്കു തുടങ്ങി . 
" വന്നുപോലൊരു മഹാശഠനിപ്പോ -- 
ളെന്നു കേട്ടു, കഠിനം സഖിമാരേ ! 
എന്തൊരുത്തനിവ, നിങ്ങനെ ചെയ്വാ -- 
നെന്തുബന്ധ, മതിദുഷ്ടനവന്‍ താന്‍ .” 


ച ക്രൂരനാമവനഹോ | വിപരീതം 
പേരുനല്‍കിയവനേതൊരു മൂഡന്‍ . 
ചേരുമെങ്കിലരുതാതവനേക്കാള്‍ 
ക്രൂരനില്ലൊരുവ, നര്‍ത്ഥമതാക്കാം .” 


" നാരിമാര്‍ക്കു നയനോത്സവമാകും 
വാരിജാക്ഷനെ വശീകൃതനാക്കി 
തേരിലേററിയതു ഹന്ത ! നിനച്ചാല്‍ 
പാരിലാര്‍ക്കു ഹിതമാമവനെന്യയ ." 

" ദേവകീതനയനോട്ുട പിരിഞ്ഞാല്‍ 
ജീവധാരണമെനിക്കിഹ വേണ്ടാ 


: 3൧2 


കര്‍ 


: 39 


ജീവലംഘനവിധിക്കുമുപായം 


കേവലം കരുതി ഞാന്‍ വിഷപാനം .” 


" തന്മുഖേന്ദുവിരഹേ സഖിമാരേ ! 
ജന്മലാഭമിതു നിഷ്ഫലമല്ലോ 
മന്മഥാ ! വരികെടോ, ശരജാലം 


മര്‍മ്മണീ പ്രഹരമേ മരണാര്‍ത്ഥം ." 


ഇത്ഥമങ്ങു വിലപിച്ചു വസിക്കും 
മത്തകാശിനികളില്‍ക്കനിവോടേ 
ചിത്തഖേദപരിശാന്തിവരുത്താ-- 
നുത്തമം പ്രിയസഖം തമയച്ചു . 


ഗാന്ദിനേയമുദുവാക്കുകളാലേ 
സുന്ദരീജനവിഷാദമകന്‍ന്നൂ 
നന്ദസൂനു ബഹുഗോപസമേതന്‍ 
സ്ൃന്ദനേന ഗമനോന്മുഖനായി . 


സീരപാണി ഹരി സാരഥിയാമ -- 
ക്രൂരനാം പുരുഷകാരവുമെല്ലാം 
സൂരജാതടിനിതന്‍ തടഭാഗേ 
ചാരുമാരുതസുഖേ ബത ചെന്നാര്‍ . 


ഗാന്ദിനീതനയനംഭസി മുങ്ങി -- 
പ്പൊങ്ങുമങ്ങിടയിലത്ഭുതമേകം . 
ശേഷതല്‍പശയനാം ഭഗവാനെ 
സന്തോഷമോടു സലിലേ കില കണ്ടാന്‍ . 7 :4ി 


" കഷ്ട കഷ്റ ബഹുവിസൂയനീയം 
വിഷ്ണരരൂപമഹമംഭസി കണ്ടേന്‍ 
ത്വച്ചരിത്ൂമതിമാത്രവിചിത്രം 


സച്ചിദച്ഛിരുരശീല ! നമസ്തേ ." നം 


വ്യക്തവര്‍ണ്ണമധുരസ്തുതിചെയ്യും 
ഭക്തനാകുമവനോടു സമേതന്‍ 

പ്രാപ്പലോകശരണ൯ കരുണാവാന്‍ 

പ്രാപ്ഛനായി മഥുരാം മധുവൈരി . ഗ്‌ 


ഏകരാത്രമഥ മിത്രനികേതേ 
ലോകനായകനിരുന്നു രമിച്ചാന്‍ 
അന്യവാസരമഹോദയകാലേ 


: 43 


ധന്ൃശീലനഥ യാത്രതുടങ്ങി . : 


രാജവീഥിയിലനാകുലഗാമീ 
വ്യാജപൂരുഷനുടന്‍ നടകൊണ്ടാന്‍ 
വസ്ത്ഭാണ്ഡവുമെടുത്തതുനേരം 


തത്രകോപിരജകന്‍ പ്രതിപേദേ. 7:45 
& വസ്ത്മിങ്ങുതരി” കെന്നരുള്‍ ചെയ്തു 

ഹസ്തപങ്കജമുയര്‍ത്തി മുകുന്ദന്‍ 

സത്വരം കുപിതനാമവനപ്പോ -- 

ളത്തരം പരുഷഭാഷണമൂചേ . 7 :46 
വസ്തുസാരമറിയാതെ പറഞ്ഞാ -- 

ലസ്തു താഡനമിനിത്തവ മൂഡ്മാ! 

വസ്തരഭാണ്ഡമിതു രാജധനം കേള്‍, 

നിസ്ത്രപാ |! പുനരനര്‍ത്ഥമതുണ്ടാം .” 7 4/7 


ഇത്ഥമുദ്ധതമുരച്ചു തിരിച്ചാന്‍ 

ബദ്ധകോപമവനീപതിഭളൂൃത്യന്‍ . 
വസ്തഭാണ്ഡമപഹൃതൃതദീയം 

മസ്തകം ദ്രുതമറുത്തു മകുന്ദന്‍ . 7 :48 


മുക്തിനല്‍കി രജകായ തദാനീം 

മുക്തസംശയമതോ നടകൊണ്ടാന്‍ 

ചാരുമാലിക കൊടുത്തൊരു മാലാ-- 

കാരകന്നുടനുഗ്രഹമേകി . 7 :49 


അബ്ജപത്രനയനന്‍െറ പുരസ്മാല്‍ 


കുബ്ജയായൊരു കുമാരികവന്നാള്‍ 
ദീനബന്ധു സരസം തരസാ തല്‍ 
ക്കൂനു തീര്‍ത്തിതുകരേണ ഗൃഹീത്വാ. 7:50 


പങ്കജാക്ഷഭഗവാനു കൊടുത്തു 
കുങ്കമം സുരഭിഗന്ധമനോജ്ഞം 
പങ്കജാസ്തശരമേററു തദാനീം 
മങ്കമാര്‍മണിമനസ്സ്റുമയങ്ങി . 
" മാരസുന്ദര! മദീയമുദാരം 

) 
മാരമാലുടനകററുക കൃഷ്ണാ! 
പാരമുണ്ടു കുതുകം”, പുനരിത്ഥം 
സാരസേക്ഷണ കുനിഞ്ഞുപറഞ്ഞാള്‍. ൧ 
" കീരവാണി! തവ സകങ്കടമെല്ലാം 
തീരുമല്‍പസമയം ക്ഷമവേണം 
അഞ്ചുനാലുദിവസത്തിനകം ഞാന്‍ 
ചഞ്ചലാക്ഷി! വരു " മെന്നരുള്‍ ചെയ്യാന്‍ . 7 പാ 


കാമപാലപശുപാലസമേതന്‍ 
താമസേനരഹിതം പുരിപുക്കാന്‍ 
കാമിനീജനകടാക്ഷമതാകും 
ദാമഭൂഷിത മനോഹരരൂപി . 


ചാപമണ്ഡപമുപേത്യപധീരം 

ചാപമമ്പൊടു കരത്തിലെടുത്താന്‍ 

തല്‍ക്ഷണംകില കുലച്ചുവലിച്ചാന്‍ 

പക്ഷികേതു തരസൈവ മുറിച്ചാന്‍ . 7: 


ചാപരക്ഷിഭട ലക്ഷമതപ്പോള്‍ 

കോപ്രൂക്ഷതര ഭാവമടുത്തു 

ചാപഖണ്ഡമതെടുത്തു ഹനിച്ചാന്‍ 
ഗോപബാലനവരെക്കൊലചെയ്താന്‍ . 7 :56 


പൊട്ടിവീണൊരു ധനുര്‍ദ്ധ്വനികൊണ്ട -- 
ഞ്ങെട്ടുദിക്കുകളുമൊന്നു കുലുങ്ങി . 

ഞെട്ടിവീണുഭളവി കംസനുമപ്പോള്‍ 

തുഷ്ടമായി ദിവി ദേവസമൂഹം . 7 


കണ്ടുകണ്ടു മഥുരാപുരമെല്ലാം 
രണ്ടുനാഴിക നടന്നു മുകുന്ദന്‍ 

പണ്ടുതാനവതരിച്ച വിശേഷം 

കൊണ്ടുകിഞ്ചന കുരുഹലശാലീ . 7 : 58 


ആപണം മണിനികേതസഹസ്രം 
ഗോപുരം വളഭി സൌധമളിന്ദം 


ചാപശാല നൃപശാലയുമെല്ലാം 
ഗോപസേനകള്‍ നടന്നഥ കണ്ടാര്‍ . 


കൈതവേന മധുസൂദനനപ്പോള്‍ 
താതമാതൃഭവനേ ബത ചെന്നൂ 
സാദരം തൊഴുതു കല്‍പിതമുക്ത്വാ 
ഖേദജാതമപഹായ ഗമിച്ചാന്‍ . 


സന്ധ്യയോളമവനീപതിഗേഹേ 
സഞ്ചരിച്ചു ബത നന്ദസുതന്മാര്‍ 
ബന്ധുലോകമിടക്കൂടി നടന്നാ -- 
രന്തിനേരമൊരു ഗേഹമണഞ്ഞാര്‍ . 


ചൊല്ലേറും കംസഭൂപാലകനുഷസി മഹാ -- 
സെൌധമാരുഹൃതിഷ്ഠടന്‍ 
മല്ലന്മാരെപ്പറഞ്ഞമ്പൊടു പടഹമടി -- 
പ്പിച്ചു യുദ്ധായനിര്‍ത്തി 
സംബന്ധിക്ഷോണിപന്മാരുപരി പരിലസ -- 
ന്മഞ്ചജാലേ വസിച്ചാ -- 
രംബഷ്ടന്‍ താനുറപ്പിച്ചതു മദകളമാം 
വാരണം ദ്വാരദേശേ . 


ഗോപാലന്‍ ബാലനാപാദിതഘനവനമാ -- 


൭൭ 


60 


: 61 


62 


ലാദി ഭൂഷാഭിരാമന്‍ 
ഗോപന്മാരും പ്രലാബാരിയുമരിപടല -- 

ധ്വംസനാര്‍ത്ഥം നടന്നാര്‍ 
ദ്വാരേ നേരിട്ടുനില്‍ക്കും കുപിതകുവലയാ -- 

പീഡമങ്ങര്‍ദുയിത്വാ -- 
പാരാതംബഷ്ടദുഷ്യം തമപി മുദിതവാ -- 
൭] [ക] 
നഞ്ജസാ കുഞ്ജനാഭന്‍ . 


ചാണൂര൯ മല്ലനേകന്‍ പുനരപരനഹോ 
ദുഷ്ൂനാം മുഷ്യികാഖ്യന്‍ 
ക്ഷോണീഭാഗം കുലുക്കി ത്ധടിതി പടതുട -- 
ങ്ങീടിനാര്‍ മൂഡരപ്പോള്‍ 
ഉല്‍ക്കൃഷ്ടം മുഷ്ടിയുദ്ധം ചടചടരിത -- 
സ്ഫോടിതാശാവകാശം 
തല്‍ക്കാലം ബാലഗോപാലകമുസലധര -- 
ന്മാരുമങ്ങാരഭന്ത . 


വാണു ചാഞൂരനപ്പോള്‍ സപദി യമപുരേ 
കഷ്ഠമുഷ്യി പ്രഹാരാല്‍ 
താണൂഭോജേന്ദ്രദര്‍പ്പം മുസലിയുമുടനേ 
മുഷ്ടികം നഷ്ടമാക്കി 
കേണ തല്‍ബ്ദന്ധുവരഗ്ഗം ഖലബലപതിമാ -- 
രോടിനാരാടലോടേ 


63 


: 64 


വേണൂല്‍ഘോഷം മുഴക്കി മുദുഹസിതസുധാ -- 
ഭാസുരന്‍ വാസുദേവന്‍ . 


കണ്ടാനക്കൊണ്ടല്‍വര്‍ണ്ണന്‍ പുനരുപരി പരി -- 
ഭ്രാജിതം ഭോജരാജാ 

മണ്ടിച്ചാടിക്കരേറി ദൂൂതമതി ബഹള -- 
ക്രോധമസ്സൌധദേശേ 

കണ്ടേ ഗാഡം പിടിച്ചമ്പൊടു കുടിലനുപം 
ഭൂതലേ പാതയിത്വാ 

കണ്ഠം ഖള്‍ഗേന ഖണ്ഡിച്ചിതു ചിരമുരസി 
സ്വൈരവാസീ വ്യലാസീല്‍ . 


ഓജസ്സുകൊണ്ടധികനാകിന മന്നവന്‍െറ 
തേജസ്സുചെന്നു മധുസൂദനനോടുചേര്‍ന്നു 
ഭോജാനുജാഷ്ടകമപി ദൂതമേവഹത്വാ 
രേജേ, മുദാനിപതിതാസുര പുഷ്പവൃഷ്ടി: 


ജനകജനനിമാരെച്ചെന്നു വന്ദിച്ചുനിന്നൂ 
കനിവൊടവരുമേനം ഗാഡഗാഡം പുണര്‍ന്നാര്‍ . 
പുനരനുപമഭക്തന്‍ ബുദ്ധിമാനുദ്ധവാഖ്യന്‍ 
ഘനതരപരിതോഷം ദേവനെക്കൈവണങ്ങീ . 


സകലഗുണവിധാനവ്യൃഗ്രനാമുഗ്രസേനം 


: 65 


: 66 


സപദി നൃപതിയാക്കി സ്ഥാപയാമാസ രാജ്യേ 
പുരജനപരിതോഷം വര്‍ദ്ധയന്‍ ബുദ്ധിശാലീ 


ചിരമഥമഥുരായാം മേവിനാന്‍ കേവലാത്മാ . ഥ്‌ 


റ % 
ഏഴാം സര്‍ഗ്ഗം സമാപ്പം 


ഏകദാ രാമകൃഫ്ണന്മാരേകഭാവേന സാദരം 


വിദ്യാഭ്യാസവിധാനാര്‍ത്ഥമുദ്യോഗിച്ചാരനാകുലം . 


സാന്ദീപനിമുനീംഗത്വാ വന്ദിച്ചാരവരഞ്ജസാ 
തല്‍പ്രസാദേന ശാസ്ത്രങ്ങളഭ്യസിച്ചാരശേഷമേ . 


തരസാ സര്‍വ്വ വിദ്യാനാം പരിജ്ഞാനമുപാഗതൌ 
ഗുരുദക്ഷിണ ചെയ്വാനുമൊരുമന്പെട്ടാരനന്തരം . 


ഗുരുവാചാ ഗുരുസുതാ പുരാതീര്‍ത്ഥജലേ മുതാ 
തിരഞ്ഞു ജലധിം ഗത്വാ വരുണാവാസമായയൌ . 


69 


ഹത്വാ പഞ്ചജനാ തത്ര പാഞ്ചജന്യം ഹരിച്ചുടന്‍ 
ഗത്വാ യമപുരം വേഗാല്‍ ലഭിച്ചു ഗുരുനന്ദനം . 8:5 


ഗരുദക്ഷിണയും ചെയ്തു ഗുരുപുത്രേണ സാദരം 
തദനുഗ്രഹവും ലബ്ല്യാ ഗമിച്ചു മഥുരാപുരം . 8:06 


ഒരുനാളഥ ഗോവിന്ദന്‍ കരുണാമുതവാരിധി 
ഗോകുലായ നിയോഗിച്ചാനാകുലേതരമുദ്ധവം . 8 :7 


ഗോപിമാരുടെ സന്താപം പറഞ്ഞഥ കളഞ്ഞുടന്‍ 
ഗോവിന്ദസവിധം തന്നില്‍ പ്രാപിച്ചാന്‍ പുനരുദ്ധവന്‍ . 8:89 


സൈരന്ധ്ധിതന്‍ ഗൃഹം തന്നില്‍ സ്വൈരം ചെന്നു ജനാര്‍ദ്ദനന്‍ 
മാരക്രീഡാമഹാനന്ദമാരംഭിച്ചാന്‍ നിശാന്തരേ. 8:9 


പുത്രനെജ്ജനയാമാസ തത്ര സാ കമലേക്ഷണാ 
അവന്നു പേരുപശ്ലോകനെന്നു ലോകേഷ്ട വിശ്രുതം . 8:10 


ഉദ്ധവേനസമം താവല്‍ ബദ്ധസ്നേഹമനോഹരം 
ചക്രപാണിയൊരുന്നാളിലക്രുരഭവനം യയൌ . 8 : 11 


കുന്തീസുതാനാം വൃത്താന്തമെന്തെന്നറിവതിന്നുടന്‍ 


അക്രുരനെ നിയോഗിച്ചാനക്കാലം ദേവകീസുതന്‍ . 


ഭോജരാജവധം കേട്ടു കോപിച്ചു മഗധേശ്വരന്‍ 
പോരിനായിപ്പറപ്പെട്ടു ജരാസന്ധന്‍ മഹാബലന്‍ . 


മഥുരാപുരമാസാദ്യവളഞ്ഞാന്‍ ബഹുസേനയാ 
മധുസൂദനനന്നേരം പോരിന്നായിസ്സമായയൌ . 


രണ്ടു തേരു കൊടുത്തുട്ടാനണ്ടര്‍കോനതികൌതുകാല്‍ 
ഒന്നില്‍ക്കരേറി താലാങ്കനന്യത്ര മധുസൂതനന്‍ . 


൮ഷ്ണിസേനാപരിവൃത൯ കൃഷ്ണനും ബലഭദ്രനും 
പരാക്രമം തുടര്‍ന്നപ്പോള്‍ ജരാസന്ധനുമോടിനാന്‍. 


പിടിച്ചുകൊല്ലുവാനായിത്തുടങ്ങി രോഹിണീസുതന്‍ 
അച്യൃതാനുനയം കൊണ്ടങ്ങയച്ചാനവനെ ക്ഷണാല്‍ . 


പിന്നെയും സമ്പ്യഹാരാര്‍ത്ഥം വന്നൂമാഗധമന്നവന്‍ 
പിന്നെയും തോല്‍ക്കുമവ്ൃണ്ണം കഴിഞ്ഞു പലവട്ടവും . 


മുന്നൂറുമഥ തൊണ്ണൂറുമക്ഷൌഹിണി പടജ്ജനം 
കൊന്നൊടുക്കീതു ഗോവിന്ദനന്നന്നായിട്ടു മാഗധം . 


പതിനെട്ടാമതും ദുഷ്ടന്‍ വട്ടംകൂട്ടിവരും വിധൌ 
മൂന്നുകോടിബ്ദലത്തോടെ യവനന്‍ താനുമായയൌ . 8 : 20 


മ്ലേച്ഛസൈന്യം വരുന്നേരമച്യതന്‍ നിജവൈഭവാല്‍ 
സ്വേച്ഛയാ പശ്ചിമാംഭോധൌ തീര്‍പ്പിച്ചാന്‍ ദ്വാരകാപുരം. 8 : 21 


വിശ്വകര്‍മ്മമഹാശിലി] കല്‍പിതം ബത തല്‍പുരം 
വിശ്വമോഹനമായ്വന്നൂ വിശ്വനായക പൌരുഷാല്‍ . 8:22 


മ്ഥുരാപുര വാസ്തവ്യ മഹാവൃന്ദങ്ങളൊക്കവേ 
ദ്വാരകാ നഗരം തന്നിലാക്കിനാന്‍ മധുസൂദനന്‍ . 8 :23 


താനൊരുത്തന്‍ പുറപ്പെട്ടു ചെന്നു യവനസന്നിധൌ 
പേടിഭാവിച്ചു ഗോവിന്ദനോടിനാനടവീതടേ . ൫8 : 24. 


കൊണ്ടല്‍വര്‍ണ്ണന്‍െറ പിന്നാലെ മണ്ടിനാനാശു ബൌദ്ധനും 
കളിച്ചു കുഹരം തന്നിലൊളിച്ചു മധുസൂദനന്‍ . 8:25 


യവനന്‍ വിപിനം തന്നിലവനെത്തിരയും വിധൌ 
ക്വചില്‍ കിടന്നുറങ്ങുന്നു മുചുകുന്ദനരേശ്വരന്‍ . 8 : 26 


മുകുന്ദനെന്നു കല്‍പിച്ചു ചവിട്ടി മുചുകുന്ദനെ 
അവനും യവനന്‍ തന്നെത്തരസാ ഭസുമക്കിനാന്‍ . 8 : 27 


നിദ്രാവസാനേ (ഭൂപാലനദ്രിസാനുസമുത്ഥിതം 
ഭദ്രമാം വൈഷ്ണവം രൂപമദ്രാക്ഷീദഗ്രഭൂതലേ . 8 :; 28 


ശംഖചക്ര ഗദാ പത്മശോഭമാന ചതുര്‍ഭുജം 
ശ്രീവത്സ കൊസ്ത്രഭോദാര വനമാലാ വിരാജിതം 8 ൧2൧9 


ഇതി ചിദ്ൂപമാലോക്യ സ്തുതിച്ചു മുചുകുന്ദനും 


' ലോകൈക ബീജഭൂതായ വൈകണ്ഠായ നമോസ്തുതേ.” 8 : 30 


" ഇക്ഷാകു കുലജാതന്‍ ഞാന്‍ ഭൂപാലന്‍ കമലാപതേ ! 
രക്ഷാശിക്ഷാദി ദു:ഖങ്ങള്‍ക്കെളുതല്ലെന്നുറച്ചു ഞാന്‍ .” 8 : 31 
" അത്രവന്നു ശയിക്കുന്നേനെത്രനാളണ്ടഹം, വിഭോ! 

പുത്രമിത്ര കളത്രാദി വിഷയാഗ്രഹമില്ലമേ !" 8:32 


" നിങക്കല്‍ബ്ഭക്തി ഭവിക്കേണം സങ്കടം മമ തീരുവാന്‍ 
നിന്‍കഴല്‍ക്കു വണങ്ങുന്നേന്‍ ശങ്കരാദി നിഷേവിതം” 8 : 33 


' ഭക്തിനിങകകല്‍ബ്ഭവിക്കുമ്പോള്‍ മൂക്തിതാനേവരും വിഭോ! 
ഭക്തികൂടാതെ വാഞ്ഞിച്ചാല്‍ മുക്തിമാര്‍ഗ്ഗം വരുന്നതോ? ” 8 : 34 


" ത്വഭക്തജനഭക്തിം മേ കല്‍പിച്ചാകിലതും മതി 


ത്വല്‍ പാദസൂരണം കൊണ്ടു മല്‍പാപം ശാന്തമായ്‌ വരും.” 8 :3 


മുകുന്ദന്‍ മുചുകുന്ദന്നായ്‌ മുക്തിദാം ഭക്തിമേകിനാന്‍ 
മഥുരാപുരി പുക്കാശു വധിച്ചു ബൌദ്ധസൈന്യവും . 8:36 


മാഗധന്‍ വന്നുയുദ്ധായസന്നാഹം തുടരും വിധൌ 
ജയമന്ത്യമവന്നേകീ ഭാവിച്ചു മാധവന്‍ . 8 :37 


ദ്വാരകാപുരമാഗമ്യ സ്വൈരം വാ ജനാര്‍ദ്ദനന്‍ 
നന്ദാദിവൃന്ദവും തത്ര വന്നു വാണു യഥാസുഖം . 8 :; 39 


രേവതാത്മജയാകുന്ന രേവതീം നാമകന്യകാം 
വിവാഹം ചെയ്തിതക്കാലം രോഹിണീനന്ദനന്‍മുദാ ൂം 8 39 


ഭീഷ്മകോനാമ വൈദര്‍ഭന്‍ ഭീഷ്മബാഹു പരാക്രമന്‍ 
പുത്രീവിവാഹസന്നാഹമത്രകാലേ തുടങ്ങിനാന്‍ . 8:40 


രുശിയെന്നുള്ള പുത്രന്‍െറ നിര്‍ബ്ബന്ധംകൊണ്ടു മന്നവന്‍ 
രുമിണീം ശിശുപാലന്നായ്‌ കലിച്ചാനുല്‍പലേക്ഷണാം 8 : 4.1 


ചേദിഭൂപന്നു കല്‍പിച്ചു തന്നെയെന്നവള്‍ കേള്‍ക്കയാല്‍ 
ഖേദിച്ചു മനസാ ബാലാ മധുസൂദനരാഗിണീ . 8 :42 


വാസുദേവന്‍ വസിക്കുന്ന മന്ദിരേ ചെന്നു പോരുവാന്‍ 
ഭൂസുരം തരസാശൂഡം നിയോഗിച്ചിതു രുമിണി . 8:43 


ആരണന്‍താന്‍ പുറപ്പെട്ടു ദ്വാരകാപുരി പൂക്കുടന്‍ 
നാരായണായ സന്ദേശം പാരാതേ കണ്ടുണര്‍ത്തിനാന്‍ . 8 :44 


" ശ്രീകൃഷ്ണ ! ജയ ഗോവിന്ദ ! മന്ദം ശൃണു മദീരിതം 
ഭീഷ്യരാജസുതാബാലാ ചൊല്ലിവിട്ടിതു രുഗ്മണി .” 8:45 


" ഉപേന്ദ്ര ! ജഗതീബന്ധോ ! കൃപാസിന്ധോ ! നമോസതുതേ 
അപേക്ഷയുണ്ടെനിക്കേകമുപേക്ഷിച്ചീടൊലാ ഭവാന്‍ .” 8 : 46 


" തരുണാംബുധരശ്രീമന്‍ തരുണീ മോഹനാകൃതേ! 
അരുണംചരണാംഭോജം ശരണം കരുണാകര !” 8:47 


" താതനും സോദരന്മാരും മാതാവും ബന്ധുവര്‍ഗ്ഗവും 
എനിക്കനിഷ്ടമാംവണ്ഠമാരംഭിക്കുന്നു സാമ്പ്ൃതം .” 8:46 

" അശുഭാത്മകനായുള്ള ശിശുപാലന്നു നല്‍കുവാന്‍ 

സാദരം കോപ്പുകൂട്ടുന്നു സോദരാദികളൊക്കവേ ക 8:49 


" ദുരഹങ്കാരിയാകുന്ന ധരണീപാലകനെത്തദാ 
വരണം ചെയ്കയെക്കാട്ടില്‍ മരണം നല്ലമാധവ [" 8 : 0 


' കരുണാകര ! നീവന്നു ഹരണംചെയ്ക മാം ഹരേ! 
പരിണാമസുഖംകൊണ്ടു ഗുരൂണാം സമ്മതം ഭവേല്‍ .” 8 :൭ി 
" ജനവും ധനവും പിന്നെ പ്രാണനും ദേഹവും തഥാ 
ജനകാദികളെപ്പേരുമിന്നു മേ നിന്‍ പദാംബുജം .” 8 : 22 


" മുഹുര്‍ത്തസമയത്തിന്‍െറ മുന്വേവന്നു ഹരിക്കനീ 
മഹാപുരുഷ ! വന്ദേഹ” മേവം രുമിണി ചൊല്ലിനാൾ . 8 : 5൭ 


' ഭവത്സംഗമസൌഖ്യം മേ ഭവിച്ചില്ലെങ്കിലാശു ഞാന്‍ 
അന്നു ജീവന്‍ തൃജിക്കുന്നേ” നെന്നു രുമിണി ചൊല്ലിനാള്‍ . 8 : 4 


" മല്‍പ്രാണരക്ഷണം ചെയ്വാനപ്രമേയ ! തൂണയ്ക്കനീ 
ഇന്നു നിന്‍പാദമാധാര"' മെന്നു രുമിണി ചൊല്ലിനാൾ . 8 :5൭ 


ഇപ്രകാരം കഥിക്കുന്ന വിപ്രനോടരുളീടിനാന്‍ 
" ക്ഷിപ്രം മുന്നില്‍ നടന്നാലുമപ്രദേശം ഗമിക്ക നാം” . 8 : 56 


" രമണീഗുണസസന്താനം രമണീയം നിശമ്യ ഞാന്‍ 
നളിനായുധസന്താപാല്‍ തളരുന്നു മഹീസുര !" 8 : 7 


" സൂരിക്കും നേരമെന്നുള്ളിലിരിക്കും വാമലോചനാം 


തെരിക്കെന്നധുനാവന്നു ഹരിക്കുന്നുണ്ടു ഞാനെടോ.” 8 : ൭8 


ഏവം പറഞ്ഞു ഗോവിന്ദന്‍ രേവതീകാമുകം വിനാ 
തേരിലേറിപ്പറപ്പെട്ടു ചാരുവേഷമനോഹരന്‍ . 8:59 


വിപ്രനെ പുരത: കൃത്വാ സുപ്രസന്നമുഖാംബുജന്‍ 
അണ്ഡജേശധ്വജന്‍ ദേവന്‍ കുണ്ഡിനം പുരമാപ്പവാന്‍ . 8 : 60 


മഹീസുരനുടന്‍ ചെന്നു മഹീപതി കുമാരികാം 
വിശ്വനാഥമതം കേള്‍പ്പിച്ചാശ്വസിപ്പിച്ചു തല്‍ക്ഷണം. 8 : 61 


ബലഭൂനുമന്നേരം ബലപൌരുഷഭൂമവാന്‍ 
വിദിത്വാ കൃഷ്ണഗമനം വിദരഭപുരമാഗമല്‍ . 8 : 62 


പുരത്തിലാഗതന്മാരാം പുരാണപുരുഷാവുഭൌ 
പൂജിച്ചു മണിപീഠാന്തേ വസിപ്പിച്ചിതു ഭീഷ്മകന്‍ . 8 :63 


ശിശുപാലാദി ഭൂപാലജാലം കോലാഹലാന്വിതം 
വസിച്ചിതു മഹാമഞ്ചസഞ്ചയേ ചഞ്ചലാശയം . 8 : 64 


ദുര്‍ശ്ലാലയേ വിളങ്ങുന്ന ദുര്‍ഗ്ലാദേവീം വണങ്ങുവാന്‍ 
രുഗ്മഭൂഷിതസര്‍വ്വാംഗീ രുഗ്മിണീ താനുമായയൌ . 8 : 65 


ആളീജനസമൂഹത്തില്‍ മേളിച്ചു നൂപകന്യക 
കാളീപ്രണാമവും ചെയ്തു നാളീകാക്ഷി വരുംവിധൌ 8:66 


"എങ്ങുപോകുന്നു നീയിപ്പോളംഗനാമൌലിരത്തമേ !" 
മന്ദമേവം പറഞ്ഞങ്ങു ചെന്നു നന്ദകുമാരകന്‍ 8:67 


തല്‍പാണി പല്ലവം മെല്ലെപ്പിടിച്ചു മധുസൂദനന്‍ 
തേരിലേററിപ്പറപ്പെട്ടു ധീരന്‍ ഗംഭീരപൌരുഷന്‍ . 8 : 68 


" ആരെടാ കന്യകാരത്നം ചോരണംചെയ്യു കൈതവാല്‍ 
തേരിലേററുന്ന ” തെന്നിത്ഥം നേരിട്ടു നൃപമണ്ഡലം. 8 : 69 
" കൊടുപ്പിന്‍ മൂഡരേ ! ചെന്നു തടുപ്പിന്‍ ഭൂമിപാലരേ! 

എടുപ്പില്‍ ചാപമങ്ങസ്തം തൊടുപ്പില്‍ മടിയെന്തെടോ” ! 8 : 70 


ഇത്ഥം ഘോഷിച്ചടുത്തീടും ക്രുദ്ധരാം രാജമണ്ഡലം 
യുദ്ധം ചെയ്തുടനോടിച്ചാനുദ്ധവാദിയദുക്കളും . 8 : ഗി 


രുമമാം ഖഡ്ഗമുദ്യമ്യ രധമിവന്നണയും വിധൌ 
രുമിണീവല്ലഭന്‍ ചെന്നു കൊല്ലുവാനായ്‌ തുടങ്ങിനാന്‍ . 8 : 7൧2 


" സ്യാലനെക്കൊലചെയ്യൊല്ലാ ബാല ! ശൌരേ ! ക്ഷമിക്ക നീ 
വിരൂപനാക്കിവിട്ടാലും വിരവോടിവനെബ്ദുവാന്‍ " 8 : 73 


എന്നുള്ള ബലദഭദ്രന്‍െറ നിയോഗം കേട്ടു മാധവന്‍ 
കുണ്ഡിനേശകുമാരംതം മുണ്ഡനം ചെയ്തു മുക്തവാന്‍ . 8 : 74 


കാമപാലാദി സഹിതന്‍ കാമിദ്യാ സഹകേശവന്‍ 
ദ്വാരകാനഗരം പ്രാപ്യ സ്വൈരം വാണു യഥാസുഖം . 8: 75 


ഉല്‍പലാക്ഷ്യാസമം ദേവന്‍ തല്‍പമേറി നികേതനേ 
തല്‍പാണിപല്ലവം മെല്ലെപ്പിടിച്ചു പത്മലോചനന്‍ . 8: 


ലജ്ജകൊണ്ടു മുഖാംഭോജം തരസാതാഴ്ഠി രമിണി 
ചാരുശൂഡ്മകടാക്ഷം കൊണ്ടാശ്ലേഷിച്ചു ജനാര്‍ദ്ദനം . 8: 77 


തോഴിമാരുടെ നിര്‍ബ്ദന്ധാല്‍ ക്ലാന്തലജ്ജാ ദിനേ ദിനേ 
കാന്താനുസരണംകൊണ്ടും കാമിനീ വശമാഗതാ . 8 :; 78 


ഗമിച്ചു ലജ്ജാവൈഷമ്യം ശമിച്ചു ഹൃദിശങ്കയും 
രമിച്ചു രമണോപാന്തേ രമണീയാംഗി രുശിണി . ൫8 : 79 


മണിഗൃഹമണിമുററം പുഷ്ടവാടീതടാകം 
മണമിളകിനകേളീചന്ദനാരാമവാടം 

ഇതി വിവിധമനോജ്ഞ സ്ഥനമാനന്ദമന്ദം 

മതിമുഖിയെ നടത്തിക്കാട്ടിനാന്‍ കുഞ്ജനാഭന്‍ . 8 80 


കളിച്ചും കാന്താരേ കനകതരുകുഞ്ജങ്ങളിലണ -- 
ഞ്ഞൊളിച്ചും പര്‍യ്യജ്മേ പരിചൊടു ശയിച്ചും ദയിതയാ 
രമിച്ചു ഗോവിന്ദന്‍ കമലശരലീലാസുകുതുകീ 

ഗമിച്ചു സാനന്ദം കിമപി സമയം മോഹനമയം . 


പി പി 
എട്ടാം സര്‍ഗ്ഗം സമാപ്പം . 


അത്രാന്തരേ തത്ര സമീപവാസി 
സത്രാജിദാഖ്യന്‍ കില യാദവേന്ദ്രന്‍ 
മിത്ര പ്രസാദേന മുദാ ലഭിച്ചാന്‍ 
മിത്ര പ്രകാശോപമമേകരത്തം . 


സ്യമന്തകാഖ്യം മണിയും ഗൃഹീത്വാ 
സമന്തതോഭാസുരകാന്തിയോടേ 
വരും വിധൌ പൌരജനങ്ങളെല്ലാം 


വരുന്നിതാദിത്യനിതി ഭൂമിച്ചാര്‍ . 9: 


"അര്‍ക്കന്‍ വരുന്നുണ്ടിഹ കൃഷ്ണ! നിന്‍െറ 
തൃക്കാല്‍ വണങ്ങാ” നിതി ചെന്നുചൊന്നാര്‍ 
തൃക്കണ്ണകൊണ്ൊന്നു മറിഞ്ഞുനോക്കീ 
തല്‍ക്കാലമംഭോരുഹ ചാരുനേത്രന്‍ . 


തത്ത്വം ഗ്രഹിച്ചമ്പൊടു ചെന്നു സത്രാ -- 
ജിത്തോടു ചോദിച്ചിതു വാസുദേവന്‍ 
"എനിക്കിദം രത്നവരം തരാമോ 
നിനക്കു വേണ്ടും ധനമിന്നു നല്‍കാം .” 


ഇത്ഥം മുകുന്ദന്‍െറ ഗിരം നിശമ്യ 

ചിത്തേ നിരൂപിച്ചിതു യാദവന്‍ താന്‍ 

" തനിക്കു താന്‍ പോന്ന മഹത്തുകള്‍ക്കും 
ധനത്തിലുള്ളാഗ്രഹമല്‍പമല്ല ." 

" യതങ്ങളാലിങ്ങനെ ലബ്ധമാകും 
രത്നം വൃഥാഹന്ത കൊടുക്കുമോ ഞാന്‍ ? 
എട്ടെട്ടുഭാരം കനകത്തെ നിത്യം 
മുട്ടാതെ നല്‍കുന്നൊരു രത്നമേതല്‍ .” 


" ഒട്ടേറെ ദു:ഖിച്ചു ലഭിച്ച രത്നം 
തട്ടിപ്പറിപ്പാനിവനോടുക്ൂടാ 


പെട്ടെന്നിതങ്ങോട്ടു കൊടുത്തുപോയാല്‍ 
മുട്ടുന്നനേരത്തൊരു കാശുകിട്ടാ ." 9: 7 


ഇത്ഥം വിചാരിച്ചതി മുഡനാകും 

ലുബ്ധന്‍ ചിരിച്ചങ്ങുടനേ തിരിച്ചാന്‍ 

മിണ്ടാതെ പോയാശു ഗൃഹം പ്രവേശി -- 

ച്ചുണ്ടായ വിത്തേന സുഖിച്ചുവാണാന്‍ . 9:89 


ആ യാദവന്‍ തന്നനുജന്‍ പ്രസേനന്‍ 
നായാട്ടിനുദ്യോഗമുടന്‍ തുടര്‍ന്നാന്‍ 
സ്യമന്തകം പൂര്‍വ്വജനോടു മേടി -- 
ച്ചമന്ദമോദേന ഗളേ ധരിച്ചാന്‍ . പ 


കിരാതരും ശ്വാക്കളുമായ്‌ വനാന്തേ 

ചിരായനായാടി നടക്കുമപ്പോള്‍ 

തുരംഗവേഗേന വിദൂരഗാമി 

പിരിഞ്ഞു കൂട്ടത്തെ വെടിഞ്ഞുപോയാന്‍ . 9:10 


പെരുത്ത കാട്ടിന്‍ നടുവില്‍ച്ചരിക്കും 

കരുത്തനാം കേസരി വന്നടുത്താന്‍ . 

അടിച്ചുടന്‍ ബാലകമാശ്ുകൊന്നാന്‍ 

കടിച്ചു രത്നം തരസാ തിരിച്ചാന്‍ . 9: 1] 


ക്രീഡിച്ചുമേവുന്നൊരു വാനരേന്ദ്രന്‍ 
താഡിച്ചു സിംഹത്തെയുമാശു കൊന്നാന്‍ 
പാദാന്തികേ വീണൊരു ദിവ്യരത്തം 
മോദേന കൈക്കൊണ്ടു ഗുഹാം പ്രപേദേ . 


അടുത്തുവന്നോരു സുതന്‍െറ കയ്യില്‍ 
കൊടുത്തു രത്നം ബത ജാംബവാനും 
കടിച്ചുമമ്പോടതു പന്തടിച്ചും 
കളിച്ചുവാണാനവനും തദാനീം . 


പ്രസേനനെ കണ്ടതുമില്ല കഷ്ടം 
പ്രസംഗമാത്രം പുനരില്ല കേൾപ്പാൻ 
ഇത്ഥം വിഷാദേന ജവേന സത്രാ -- 
ജിത്തുംവനേ ചെന്നു തിരഞ്ഞുപോന്നാന്‍ . 


മരിച്ചുമല്‍സോദരനെന്നു മത്വാ 
തിരിച്ചുവന്നങ്ങ നിജേ നികേതേ 
കുളിച്ചു വേഗാല്‍ പിതൃകര്‍മ്മമെല്ലാം 
കഴിച്ചു ദു:ഖിച്ചു കരഞ്ഞിരുന്നാന്‍ . 


ബന്ധുക്കളോടിത്ഥമവന്‍ പറഞ്ഞു -- 


' ബന്ധം നമുക്കായിതു കര്‍മ്മദോഷാല്‍ 
എന്തെന്നറിഞ്ഞീല, മരിച്ചു ബാലന്‍, 


12 


: 14 


15 


ല്‍ 


ചിന്തിക്കിലുണ്ടാമതിനുള്ള തുമ്പും ." 


" ആയുസ്സവന്നില്ലതുതന്നെ മൂലം 
നായാട്ടിനും കാരണമൊന്നുതന്നെ , 
കുമാരനാപത്തിനു മൂലമിപ്പോള്‍ 


സ്യമന്തകം രത്തമതെന്നുതോന്നും . 
ലു ചോദിച്ചു വന്നിങ്ങൊരു ദേഹമെന്നോ -- 
ടാദിക്കുതന്നേ മണി കണ്ടനേരം 

ആ ദിക്കുതന്നേ തിരയുന്ന നേരം 
ബോധിക്കുമെല്ലാ, മതു നിശ്ചയംമേ ." 


' അറിഞ്ഞിതെന്നാകിലുമിപ്രസംഗം 
പറഞ്ഞു കൂടാതൊരു ദിക്കിലായി 
അതിക്രമം മേ, ലിനി വേലിതന്നെ 
വിതച്ച പുഞ്ചയ്ക്ക്‌ വിനാശമൂലം .” 


" ഇനിക്കഴിഞ്ഞീല നമുക്കനര്‍ത്ഥം 
മനക്കുരുന്നില്‍ബ്ഭയമുണ്ടെനിക്കും 
വിപത്തൊഴിക്കേണ്ട ജനങ്ങള്‍ തന്നെ 
വിപത്തിനും കാരണമായിതെല്ലോ .” 


ഇത്യാദി സത്രാജിദുദീരിതത്തെ 


16 


17 


18 


19 


: ൧0 


ശ്രുത്വാപുരിവാസി ജനങ്ങളെല്ലാം 
തമ്മില്‍പ്പറഞ്ഞമങ്ങൊരു ലോകവാദം 
നിര്‍മ്മിച്ചു നീളെത്തരസാ നടത്തി . 

" കേട്ടീലയോ കിഞ്ചനവര്‍ത്തമാനം 
നാട്ടില്‍പ്പൊറുപ്പാനെളുതല്ല മേലില്‍ 
വേട്ടയ്്പോയാനൊരു യാദവ൯ പോല്‍ 
കൂട്ടംപിരിഞ്ഞട്ടവനേകനായി .” 

" ഒരുത്തനപ്പോളവനോടു നേരി -- 
ടട്ടുത്തു കുത്തിക്കൊല ചെയ്ത്പോലും 
അവന്‍െറ കണ്ഠത്തിലണിഞ്ഞ രത്തം 


കവര്‍ന്നുകൊണ്ടാശു തിരിച്ചുപോലും .” 


" പ്രസേനനെക്കൊന്നവനാരുവാന്‍ പോല്‍ 


പ്രസേനനെക്കൊന്നവനീശ്വരന്‍ താന്‍ . 
അതോ നമുക്കും പരമാര്‍ത്ഥമിപ്പോ -- 
തല്ല ചോദിച്ചറിഞ്ഞിതോ താന്‍ .” 

" ' അറിഞ്ഞു ഞാനിന്നു പറഞ്ഞുകൂടാ 
' പറഞ്ഞുകൂടാത്തതിനെന്തുബന്ധം ?” 


' തനിക്കു താന്‍ പോന്നവരൊന്നുചെയ്യാ ജു 


ലതിന്നു ദോഷം പറയാവതുണ്ടോ. 


' "എനിക്കു കേള്‍പ്പിക്കരുതതോ രഹസ്യം' 

തനിക്കു കേള്‍പ്പിക്കരുതായ്കയില്ല 

ഇനി ക്രമാലന്ൃജനം ഗ്രഹിച്ചാ -- 

ലെനിക്കു കുററം വരുമെന്നുദോഷം .” 9; 26 


" തന്നാണ്‌, ഞാനെന്നുടെ കണ്ണ രണ്ടാ -- 
ണന്യാദൃശന്മാര്‍ക്കറിയിക്കയില്ല' 

' എന്നാല്‍ ക്ഥിക്കാ, മിതു കേട്ടതിപ്പോള്‍ 

നന്ദാത്മജന്‍ ചെയ്തൊരു കൈതവം പോല്‍.” 9 : ൧27 
ചോദിച്ചുപോല്‍ പണ്ടിതു കൊണ്ടല്‍വര്‍ണ്ണന്‍ 
തദാ കൊടുത്തില്ലതു യാദവന്‍ താന്‍ 
കണ്ടാലിരക്കുന്ന ജനങ്ങളുണ്ടോ 

കപ്പാന്‍ മടിക്കുന്നു തരം വരുമ്പോള്‍ .” . 9:൧൫ 


" ചെറുപ്പകാലങ്ങളിലുള്ള ശീലം 
മറക്കുമോ മാനുഷനുള്ളകാലം 
കാരസ്കരത്തിന്‍ കുരു പാലിലിട്ടാല്‍ 
കാലാന്തരേ കയ്പു ശമിപ്പതുണ്ടോ? " 9:29 


" രത്നം നശിക്കുന്നതിനില്ല ഖേദം 
യത്തത്തിനാളായവനര്‍ത്ഥമുണ്ടാം. 


സ്യമന്തകം കാരണമെത്ര കഷ്ടം? 
൭ 


കുമാരനും കൂടെ മരിച്ചിതല്ലോ !" 9; 


' ധനങ്ങളുള്ളോരിനി വേണ്ടതിപ്പോ -- 

ളെനിക്കു തോന്നുന്നതു ഞാനുരയ്ക്കാം . 

ഇദ്ദിക്കില്‍ നിന്നാശു കടത്തി വെപ്പാ -- 
നുദ്യോഗമദ്യൈവ തുടങ്ങിവേണം ." 9:31 


" ഉച്ചയ്ക്കു കുത്തിക്കവരുന്ന ദിക്കില്‍ 

വെച്ചേയ്യനന്നോ ധനധാന്യമെല്ലാം" 

ഇത്യാദി ദുരഭാഷണഘോഷമപ്പോ -- 
ഉത്യന്തമുണ്ടായിതു പാരിലെല്ലാം. പം 


മുമ്പില്‍ഗ്ലമിച്ചീടിന ഗോവുതന്‍െറ 

പിമ്പേ ഗമിക്കും ബഹു ഗോക്കളെല്ലാം . 
ഒരുത്തനുണ്ടാക്കിന ദുഷ്്രവാദം 
പരത്തുവാനാളുകളുണ്ടസംഖ്യം . 9.33 


ലോകാധിപന്‍ മാധവനാശു തന്‍െറ 

ലോകാപവാദം കളവാനൊരുന്നാള്‍ 

സഹൈവ നാലഞ്ചു യദുക്കളോടെ 

മഹാവനേ കിഞ്ചന സഞ്ചരിച്ചാന്‍ . പ 


കണ്ടാനുടന്‍ തത്രമുതം പ്രസേനം 
രണ്ടാമതോ കേസരിയെത്തഥൈവ 
അനന്തരം ചോടു പിടിച്ചുചെന്ന 5. 
ങ്ങനന്തനുള്‍പ്പുക്കു മഹാഗുഹായാം . 


കളിച്ചുമേവും കപി ബാലകന്‍െറ 
വളര്‍ത്തുമാതാവവലോക്യയ കൃഷ്ണം 
വിളിച്ചുറക്കെക്കരയും ദശായാം 
വെളിച്ചമേ വന്നിതു ജാംബവാനും . 


" ആരാരഹോ മല്‍ഗുഹയില്‍ക്കടപ്പാ -- 
നീരേഴുലോകങ്ങളിലീശനായ 
ശ്രീരാമപാദാംബുജസേവകന്‍ ഞാ -- 
നാരെങ്കിലും സമ്പ്യതി സംഹരിപ്പന്‍ ". 


" മുന്നം ദശഗ്രീവശരങ്ങളേററു 

ഭിന്നം കഠോരം മമ മാറിടം കേള്‍ 
ഇന്നും വ്രണശ്രേണികിണപ്രകാര -- 
മൊന്നും മറഞ്ഞീല, ധരിച്ചു കൊള്‍ക ." 


" രഘപ്രവീരന്‍െറ വരപ്രദഭാവാല്‍ 
ലഘുത്വമെങ്ങും ലഭിയാത്ത വീരന്‍ 
കരുത്തനായുള്ളൊരു ജാംബവാനെ -- 


ന്നൊരുത്തനെക്കേട്ടറിവീലയോ നീ?" 9:39 
" തടിച്ച രാത്രിഞ്ചരരെക്കരംകൊ -- 

ണ്ടടിച്ചു കൊന്നോരു കപീശ്വരന്‍ ഞാന്‍ 
മിടുക്കനെന്നുള്ളിലൊരുദ്ധതത്വം 

നടിക്കൊലാ നമ്മുടെ സന്നിധൌ നീ.” 9:40 
" ഗമിക്ക നീ ജീവിതകാമനെങ്കില്‍, 
ക്ഷമിപ്പനിസ്സാഹസമിത്രമാത്രം 

ഭൂമിച്ചു വന്നന്തകനൂര്‍ക്കു പോകാന്‍ 

ശ്രമിക്കയോ നീ ബത! ദുര്‍വ്വിനീത !" 9 
" അടക്കമില്ലാതെ കടന്നു വന്നാ -- 

ലടക്കിവെപ്പാന്‍ മതി വാനരേന്ദ്രന്‍ 

നടക്ക നീ, നമ്മുടെ ഗഹ്വരത്തില്‍ 

കടക്ക കാലന്നുമസാദ്ധ്യമല്ലോ ." 9 


ഇത്ഥം പറഞ്ഞാശു കപീന്ദ്രവൃദ്ധന്‍ 

ക്രുദ്ധിച്ചുടന്‍ മുഷ്ടിപിടിച്ചടുത്താന്‍ 

ദൈത്യാരിതന്‍േറ തിരുമാറിടത്തില്‍ -- 
ക്കുത്തീടിനാനുല്‍ക്കടസിംഹനാദീ . 9:43 


അഞ്ചാറുകുത്തങ്ങു സഹിച്ചു കൃഷ്ണന്‍ 


: 41] 


4൧2 


പഞ്ചാസ്യഗംഭീരതരസ്വഭാവന്‍ 
അഞ്ചാതെ കൂടെക്കലഹം തുടങ്ങി 
കിഞ്ചിന്മിളല്‍ പുഞ്ചിരി ഭംഗിയോടെ . 


അടിക്കയും തങ്ങളില്‍ മുട്ടുകൊണ്ടെ -- 
ങ്ങിടിക്കയും മാത്തുകയും നഖാഗ്രൈ: 
കടിക്കയും വൃക്ഷശതങ്ങള്‍ തല്ലി -- 
പ്പൊടിക്കയും യുദ്ധമതീവഘോരം . 


കുലുങ്ങി ഭൂചക്രമശേഷമപ്പോള്‍ 
കലങ്ങി വേഗേന സമുദ്രജാലം 
നടുങ്ങി സിംഹാദി മുഗങ്ങളെല്ലാ -- 
മൊടുങ്ങി തത്രാപി മരാമരങ്ങള്‍ . 


ദിനങ്ങളെട്ടും പതിനഞ്ചുമഞ്ചും 
മിനക്കെടാതങ്ങമര്‍ ചെയ്തശേഷം 
മനം തളര്‍ന്നു ഭൂവി വീണു വൃദ്ധന്‍ 
കരേണ നേത്രങ്ങള്‍ തുറന്നു നോക്കി . 


തദാ ഭവിച്ചു പരമാര്‍ത്ഥബോധം 

മുദാ വണങ്ങി സ്തൃതിയും തുടങ്ങി . 

" മദാന്ധനാമെന്നപരാധമെല്ലാം 

സദാ സഹിച്ചീടുക ശാര്‍ങ്ഗപാണേ !" 


: 46 


" മീനായതും കൂര്‍മ്മമതായതും നീ 

പിനം വരാഹാകൃതി പൂണ്ടതും നീ 
മഹാനൃസിംഹോത്തമനായതും നീ 

മഹാമതേ ! വാമനനായതുംനീ " 9:49 
" ക്ഷമാതലേ ഭാര്‍ഗ്ഗവനായതും നീ 

രമാപതേ ! രാഘവനായതും നീ 

ഇഹാപി നീലാംബരനായതും നീ 

മഹാനുഭാവപ്രകൃതേ ! നമസ്തേ ". 9; 0 
" ധരിച്ചു ഞാന്‍, സമ്പ്രതി കൃഷ്ണനായി -- 

ജ്ജനിച്ചു കംസാദികഹിംസചെയ്വാന്‍ 

ഭവാന്‍ ഭവധ്വംസനജാഗരൂകന്‍ 

നവാംബുദശ്യാമതനോ! നമസ്നേ.” 9 :ഠി 


ഇതി സ്തൃതിച്ചമ്പൊടു കോമളാംഗീം 

നിജാത്മജാം ജാംബവതീിം മണിം ച 

കൊടുത്തു വന്ദിച്ചു ഗമിച്ചു വൃദ്ധന്‍, 

നടന്നു ഗോവിന്ദനുമാശു മോദാല്‍ . 9:൭2 


സത്രാജിദാവാസമുപേത്യ തസൈ 
സത്രാജിതേ രത്തമിദം കൊടുത്തു 


സത്രാസലജ്ജാവിവശം വണങ്ങി 

സത്രാജിദിത്ഥം ഹരിയോടു ചൊന്നാൻ . 9 ഠാ 
" അയ്യോ മഹാകഷ്ട, മെനിക്കു വന്ന 

ദുര്‍യ്യോഗമൊട്ടും കുറവല്ല കൃഷ്ണാ ! 

മര്‍യ്യാദ കൂടാതെ പറഞ്ഞുപോയേന്‍ 
ധൈര്‍യ്യാംബുരാശേ ! ഭഗവന്‍! നമസ്തേ ." 9:54 


" സര്‍വ്വാപരാധങ്ങള്‍ പൊറുത്തു നമ്മെ 
സര്‍വ്വാത്മനാ പാലയ ശാര്‍ങ്ഗപാണേ !" 

ഇത്ഥം പറഞ്ഞമ്പൊടു സത്യഭാമാം 

പുത്രീം ച രത്നം ച മുദാ കൊടുത്താൻ . ൭൭ 


ശോഭാമനോജ്ഞാകൃതി സത്യഭാമാ -- 

ലാഭേന സനത്തുഷ്ടതയാ മുകുന്ദന്‍ 

അവന്നുതന്നേ മണിയങ്ങുനല്‍കി -- 

ഇജജവേന സസ്പ്വാപ നിജംനികേതം . 9: 


പാണിഗ്രഹം ചെയ്തിതു സത്യഭാമാ -- 

മേണീദുശം ജാംബവതീം ച മോദാല്‍ 
വാണീടിനാനാത്മപുരേ സുഖേന 

ക്ഷോണീസുധാദീധിതി വാസുദേവന്‍ . 9:57 


" കുരുക്കളക്കാലമഹോശഠന്മാ -- 
രരക്കുകൊണ്ടാശു ഗൃഹം ചമച്ചാര്‍ 
അതില്‍ക്കിടന്നൊക്കെ ദഹിച്ചുപോയാ -- 
രതീവ കഷ്ടം ബത പാണ്ഡവന്മാര്‍ . 


ഉദന്തമേവം ബത കേട്ടു കൃഷ്ണന്‍ 
തദന്തരേ തത്ര ഗമിച്ചകാലം 
സത്രാജിതം ചെന്നു വധിച്ചു രത്നം 
തത്രാഹരിച്ചു ശതധനമ്പവനാമാ . 


" ഗാന്ദിനേയകൃതവര്‍മ്മനിയോഗാല്‍ 
ചെന്നു കൊന്നിതവനെ ശൃതധനമ്പാ " 
ഇത്യഹോ ജഗതി വാര്‍ത്ത നടന്നൂ , 
സത്യഭാമ ബഹുശോകമിയനനു . 


ശ്രീകൃഷ്ണനമ്പൊടു വസിച്ചരുളുന്ന ദിക്കില്‍ 
ശോകേന ചെന്നു തരസാകില സത്യഭമാ . 
കേള്‍പ്പിച്ചു താതനിധനം, മധുവൈരിയപ്പോള്‍ 
കോപിച്ചുടന്‍ ശതധനുസ്സിനെ നിഗ്രഹിച്ചു . 


സ്യമന്തകം മൂലമനര്‍ത്ഥമിപ്പോള്‍ 
നമുക്കു വാസം പുനരത്ര ദു:ഖം 
ഇത്ഥം വിചാരിച്ചു ഗമിച്ചു രാമന്‍ 


തത്രാന്തരേ മൈഥില രാജധാന്യാം . 9:62 


ദുര്‍യ്യോധനം തത്ര വരുത്തി രാമന്‍ 

ദുരയ്യോഗകാലേഷു വിനോദനാര്‍ത്ഥം 

ഗദാ പ്രയോഗത്തിനു ശിഷ്യനാക്കി -- 

ത്തദാ മുദാ തത്ര വസിച്ചു ദേവന്‍ . 9:63 


അക്രൂരന്‍ മധുരിപുശാസനേന ചെയ്താ -- 

നിക്രുരം വധമിതി ദുര്‍യ്യശസ്സു തീര്‍പ്പാന്‍ 

ദൂരസ്ഥം തമപി വരുത്തി വാസുദേവന്‍ 

പാരാതേ മണിമപി ദര്‍ശയാഞ്ചകാര . 9 ; 64 


ഇതി ബഹുവിധദോഷഹേതു ഭൂതം 

മതിമദകാരണമെങ്കിലും മുകുന്ദന്‍ 

മണിവരമഥ ഗാന്ദിനീതനൂജേ 

ഗണഗണശാലിനി യോജയാഞ്ചകാര . 9:65 


ദൂപദപുരവരേ സ്വയംവരാര്‍ത്ഥം 

ദൂതമൊരുനാളഥ സത്യഭാമയോടേ 

യരൂുകുലജലരാശി പൂ൪ണ്ണചന്ദ്ര൯ 

മുദുഹസിതാനനനായ ജഗാമ ധീമാന്‍ . 9:66 


ഇന്ദ്രപപസ്ഥം നാമ കുന്തീസുതാനാ -- 


മിന്ദ്രാവാസത്തിന്നുതുല്യം സമുദ്ധ്യാ 
രമ്യം ഗേഹം തത്ര തീര്‍പ്പിച്ചു നല്‍കീ 
സമ്മോദേന ദ്വാരകം പ്രാപകൃഷ്ണന്‍ . 9:67 


ഉത്സെവേനനിജരാജനികേതേ 

വത്സരം ചില കഴിഞ്ഞദശായാം 

കന്യകാകുതുകിയാകിയ പാര്‍ത്ഥന്‍ 

സന്യസിച്ചൊരു ദിനം പുരി പുക്കാന്‍ . 9; 69 


നിജസഹോദരദരിയായ സുഭദ്രയെ 

പ്രജകളുത്സവമങ്ങിയലും വിധൌ 

വിജയനാശു കൊടുത്തിതു മാധവന്‍ 

വിജനദേശേ വിവാഹമഹോത്സവേ . 9:69 


ഇന്ദ്രപ്രസ്ഥം പ്രവേശിച്ച ഹരിതനയന്‍ 
മാധവീജീവനാഥന്‍ 
സാന്ദ്രാനന്ദം വസിക്കുന്നളവിലൊരുദിനം 
ദേവനാനന്ദശാലി 
സാകം വൃന്ദേന മന്ദേതരമുരുമഹസാ 
സീരിണാവാരിജാക്ഷന്‍ 
ലോകാനന്ദാനുകൂലന്‍ പ്രിയസഖനഗരം 


പ്രാപ്യമോദേനവാണാന്‍ . പ്‌ 


കാളിന്ദീപുളിനേ കളിച്ചുമരുവും 
കാളിന്ദിയെക്കണ്ടുടന്‍ 
കാളാംഭോധരവര്‍ണ്ണനങ്ങവളുടേ 
പാണിഗ്രഹം ചെയ്തുടന്‍ 
കാളും വഹ്നിയിലാശു ഖാണ്ഡവവനം 
ഭസ്മ്രീകരിച്ചഞ്ജസാ 
കേളീകോമളകാമിനീസഹചരന്‍ 
ഗേഹംനിജം പ്രാപ്പവാ൯ . 


അവന്തിരാജ്യാല്‍തഥ മിത്രവിന്ദാം 

ജവേന ഗോവിന്ദനുപാഹരിച്ചാന്‍ 
ബന്ധിച്ചുടന്‍ സപ്ലവൃഷങ്ങളെത്താന്‍ 
സന്തോഷവാന്‍ സത്യയെ വേട്ടുകൊണ്ടാന്‍ . 


സന്തര്‍ദദനാദിസഹജാം മഹനീയശീലാം 
സന്താനവല്ലിയൊടു തൂലൃശരീരശോഭാം 
ഭദ്രാഖ്യയാം നൃപകുമാരിയെ വേട്ടുദേവന്‍ 
ഭദ്രാനുഭാവസുഭഗന്‍ സുഖമേവ വാണാന്‍ . 


മദ്ധ്യേതോയം വിളങ്ങിടിനശഫരമയം 
ലക്ഷമസ്ലേണഭിത്വാ 
മദ്രാധീശാത്മജാംവേട്ടിതു ചതുരമഹാ 
ലക്ഷണാം ലക്ഷണാഖ്യാം 


9: 


9: 


9; 


ഇത്യേവം ചാരുഭാര്‍യ്യാഷ്ടകമഖിലഗുണ 
ശ്രേണിരമ്യം ലഭിച്ച -- 

ങ്ങത്യാനന്ദം രമിച്ചാനുരുവിഭവമഹോ 
ധന്യനാം വന്യമാലീ . 


74 


ി ി 
ഒമ്പതാം സര്‍ഗ്ഗം സമാപ്പം 


ഭൌമനാം നരകദാനവാധിപന്‍ 
ഭീമബാഹുബലശാലിയാമവന്‍ 
വാമലോചനകളെപ്പിടുച്ചുടന്‍ 
ധാമസീമനിസമൂഹമാക്കിനാന്‍ . 10: 


ശക്രവിക്രമമടക്കിവെച്ചുകൊണ്ടാ 
ക്രമിച്ചു സുരലോകമൊക്കവേ 
ശക്രദുതവചനാലതൊക്കവേ 
ചക്രപാണി ഭഗവാനുമഗ്രഹീല്‍ . 10 : 


സത്യഭാമയൊടുകൂടി മാധവന്‍ 

പത്രിരാജമധിരുഹ്യ വേഗവാന്‍ 

ശത്രുദാനവപുരേ കടന്നുചെന്ന -- 

സ്തൃമാരി ചൊരിയും ദശാന്തരേ . 10 :3 


അഗ്നിശൈലജലദുരഗ്ഗമൊക്കവേ 

ഭഗ്നമായതുധരിച്ചു കോപവാന്‍ 

ചഞ്ചലം ബത വെടിഞ്ഞുപാഗമല്‍ 
പഞ്ചവക്ത്രുടനേമുരാസുരന്‍ . 10 :4 


ചണ്ഡമാമജിതചക്രമേററുടന്‍ 
ഖണ്ഡിതം യുധിമുരനെറ മസ്തകം 
അഞ്ചൃകൂടി ഗിരികൂടസന്നിഭം 
സഞ്ചലിച്ചഥ പതിച്ചുഭൂതലേ . 10 : 


ശ്രുദ്ധനാം നരകദാനവാധിപന്‍ 

യുദ്ധഭൂതലമണഞ്ഞു സത്വരം 

അസ്തരകോടികള്‍ ചൊരിഞ്ഞു തല്‍ക്ഷണം 
പത്തുദിക്കുമുടനേമുടക്കിനാന്‍ . 10 :6 


പക്ഷിരാജനതിഘോരഘോരമാം 
പക്ഷതാഡനവിധം തുടങ്ങിനാന്‍ 


ലക്ഷകോടി ശരമങ്ങൊരിക്കലേ 


രൂക്ഷനാം നരകനും പ്രയുക്തവാന്‍ . 10 : 


പിന്തിരിഞ്ഞു ഗരുഡന്‍ തദന്തരേ 
ഹന്തകിഞ്ചനമയങ്ങി മാധവന്‍ 
സത്യഭാമ തരസാധനുസ്സൂമാ 


യെത്തിനാളമരവൈരിസന്നിധൌ . 10 ; 


സത്യഭാമയുടെ ശസ്ത്രമേററുട൯ 
കൃത്തമായി നരകന്‍െറ വിഗ്രഹം 
മത്തകാശിനികളോടു തോല്‍ക്കുമോ 


മത്തനാകിയ മഹാ സുരോത്തമന്‍ . 10 : 


" നില്ലനില്ലു ചപലേ! നിനക്കഹോ 
വില്ലെടുക്കയുധിയോഗ്യമല്ലെടോ 

ചൊല്ലു കേള്‍പ്പതിനസാദ്ധ്യമെങ്കില്‍ ഞാന്‍ 
കൊല്ലവാനിനി മടിക്കയില്ലെടോ ." 10 


ഇത്ഥമുദ്ധതമുരച്ചു സത്വരം 
യുദ്ധമാശു നരകന്‍ തുടങ്ങിനാന്‍ 

ക്രദ്ധനാമസുരവൈരി ചക്രമ -- 

ഞ്ങുദ്ധരിച്ചു സമരേ വിളങ്ങനാന്‍ . 10) 


10 


: 1 


ബദ്ധവേഗമരികൊണ്ടു മാധവന്‍ 

കൃത്തമാക്കി നരകന്‍െറ മസ്തകം 

തത്ര തത്ഭടജനങ്ങളൊക്കവേ 

ചത്തുവീണു തരസാ രണാങ്കണേ. 10:12 


ഭൂമിദേവിയുടെ വാക്കിനാലുടന്‍ 

ഭൂമിഭാരഹരന്‍ അംബുജേക്ഷണന്‍ 

ഭൌമജം ച ഭഗദത്തമാദരാല്‍ 

ഭൌമരാജ്യപരമേശനാക്കിനാന്‍ . 10 : 13 


തോഷമോടൊരു ഗജത്തെയെന്നിയേ 

ശേഷമൊക്കെ നിജമാക്കി മാധവന്‍ 
കന്യകാജനമനേകമുണ്ടഹോ 

മുന്നമേ നരകനാലുപാഹതം . 10 : 14 


തത്ര ഷോഡശസഹസ്രമുണ്ടതും 
പത്രികേതു ഭവനം പ്രണീതവാന്‍ 

പ്രീതി പൂണ്ടദിതികുണ്ഡലദ്വയം 

ദാതുമിന്ദ്രഭവനം പ്രപന്നവാന്‍ . 10 :15 


പണ്ടുപോല്‍ നരകനാലുപാഹൃതം 
കൊണ്ടുചെന്നദിതികുണ്ഡലം ദത്നൌ 
രണ്ടുമാസമമരേന്ദ്രമന്ദിരേ 


കൊണ്ടല്‍വര്‍ണ്ണനലസാതിരുന്നു താന്‍ . 10 : 16 


കൊണ്ടല്‍വേണിമണി സത്യഭാമതാന്‍ 

കണ്ടു കൌതുകരസേന കാമിതം 

അണ്ടര്‍കോനുടയ കല്ലവൃക്ഷവും 

കൊണ്ടുപോന്നു ഗരുഡധ്വജന്‍മുദാ . 10 : 17 


സംഗരത്തിനണയും ദിവൌകസാം 

സംഘമയമ്പൊടു ജയിച്ചു മാധവന്‍ 

മങ്കമാരില്‍മണി സത്യഭാമത -- 

ന്നങ്കണേ നിഹിതവാന്‍ സുരദ്രമം . 10 : 16 


തത്ര ഷോഡശസഹസ്രമംഗനാ -- 
പാണിപീഡന മഹോത്സവം മുദാ 

ചെയ്തുകൊണ്ടു ബഹുരൂപവാനഹോ 

മാധവന്‍ നിജപുരേ വിളങ്ങിനാന്‍ . 10 : 19 


നാരദന്‍മുനി പരീക്ഷ ചെയ്വതി -- 

ന്നാരുമാരുമറിയാതെ വന്നുടന്‍ 

വാരിജാക്ഷനുടെ മന്ദിരങ്ങളില്‍ 

ഭൂരികൌതുകരസം പ്രപന്നവാന്‍ . 10 : 20 


നാരിമാരുടെ ഗൃഹങ്ങള്‍ തോറുമ -- 


ച്ചാരുഹാസമുഖനാം മുകുന്ദനെ 
കണ്ടു കണ്ടു മുനി ഹന്തവിസ്മയം 
പൂണ്ടുകൊണ്ടഥ വണങ്ങി വാങ്ങിനാന്‍ . 


മുഗ്ധചന്ദ്രമകടാക്ഷവഹ്നിയില്‍ 
ദഗ്ധനാകിന മനോഭവന്‍ തദാ 
അരഭകത്വമുപഗമ്യ രുധമിണീ -- 
ഗര്‍ഭസീമനി ജനിച്ചിതേകദാ . 


ശംബരാസുരനറിഞ്ഞു മായയാ -- 
ലംബതന്‍ മടിയില്‍നിന്നെടുത്തുടന്‍ 
അംബുജേക്ഷണതനൂജനെ ക്ഷണാ -- 
ലംബുരാശിയിലെറിഞ്ഞു മണ്ടിനാന്‍ . 


മത്സ്യമശ്മിശുവിനെ ഗ്രസിച്ചുകൊ -- 
ണ്ടൂത്സരിച്ചു പരിതോ മഹാര്‍ണ്ണവേ 
മത്സ്യജീവികളിലങ്ങൊരുത്തനാ -- 
മത്സ്യമമ്പൊടുലഭിച്ചു തല്‍ക്ഷണം . 


ദാശനും വലയില്‍നിന്നു വേര്‍പെടു -- 
ത്താശു ദാശപതിയോടുകൂടവേ 
അംബുരാശിനികടേ വസിക്കുമ -- 
ശൂംബരാസുരനു കാഴ്ചയാക്കിനാന്‍ . 


10 : 21 
10:22 
10 : 23 
10 : 24 
10:25 


നാരദന്‍െറ വചനേന മുന്നമേ 

സാരസാക്ഷി രതീദേവിയും മുദാ 

മായയാ വസതി ശംബരാലയേ 

മാരസംഗമനുചിന്ത്യ സന്തതം . 10 : 26 


പാചക്രവ്രതമവള്‍ക്കു ജീവിതം 

നീചനാകുമസുരേണ കല്ിതം 

" ആയവണ്ഠമിതുനീ പചിക്ക "” യെ -- 
ന്നായവള്‍ക്കതുകൊടുത്തു ശംബരന്‍ . 10:27 


സമുലമായ മകരോദരം തദാ 
ലീലയാ ബത പിളര്‍ക്കുമന്തരേ 

ബാലചകന്ദ്രരമണീയരൂപനാം 

ബാലനെസ്സുപദി കണ്ടുകാമിനി . 10 : 26 


പാണികൊണ്ടുടനെടുത്തു ബാലകം 

മാനിനീമണി വളര്‍ത്തിതാദരാല്‍ 

നരദന്‍മുനി ജവേന വന്നുടന്‍ 
ചാരുഭാഷിണിയൊടേവമൂചിവാന്‍ . 10:29 
" പഞ്ചബാണദയിതേ ! ധരിക്ക നീ 
പഞ്ചബാണനിവനഞ്ചിതാനനന്‍ 


ചഞ്ചലാക്ഷി ! തവ ജീവിതേശ്വരന്‍ 
ചഞ്ചലം നഹി വളര്‍ത്തുകൊള്‍ക നീ.” 10 : 0 


" മുന്നമെന്നുടെ നിയോഗമിപ്പൊഴും 
ി] 
നിന്നുടെ ഹൃദയതാരിലില്ലയോ ; 
നിന്നുടെ രമണനാം മനോഭവന്‍ 
നിന്നുപാന്തഭവി വന്നു സാമ്പ്ൃതം ." 10 : 31 


" സല്‍ഗുണാകരമുകുന്ദനന്ദനന്‍ 
രുമിണീജാരജാതനിന്നിവന്‍ 

വല്‍ഗുഭാഷിണി ! വളര്‍ക്കനീ ശുഭേ 

മല്‍ഗിരാ തവ ശിവം ഭവിഷ്യതി ." 10 : 32 


" ശംബരാസുരദുരാഗ്രഹങ്ങളെ 
ശുൂംബരാന്തകനകററുമാഹവേ " 
ഇത്തരങ്ങളുരചെയ്തു നാരദന്‍ 


സത്വരം ബത മറഞ്ഞു മാമുനി . 10 :33 


രാഗബന്ധമവളില്‍ദിനേ ദിനേ 

വേഗവര്‍ദ്ധിതമറിഞ്ഞു ബാലകന്‍ 

എത്തുവാനിതിനു ഹേതുവെന്നവന്‍ 

ചിന്തചെയ്തു രതിയോടു ചൊല്ലിനാൻ . 10 : 34 


' അംബ! നിന്നുടെ കുമാരനല്ലയോ 
ഹന്ത ഞാ, നതു മറന്നുപോകയോ 
എന്തിതിങ്ങനെ വിലാസമഞ്ജുളം 


സന്തതം തവ വിലോകനാദികം .” 10 : 35 


" പുത്രലാളനമതിക്രമിച്ചുവ -- 

ന്നത്രകാണ്മതിനു ബന്ധമെന്തഹോ ?” 
ഇത്രമാത്രമുരചെയ്തുകേട്ടതി നി 

നനുത്തരം രതിയുമാശു ചൊല്ലിനാള്‍ . 10 : 36 


" എന്നുടെ ഹൃദയവല്ലഭന്‍ ഭവാ -- 

നെന്നു നാരദമുനീന്ദ്രനോതിനാന്‍ 

ധന്യനാം തവ സുജന്മനോ ബലാ -- 

ലനൃജന്മമിതു പുഷ്പസായക! ” 10 


" ശത്രുവായതു നിനക്കു ശംബരന്‍ 
പ്ത്രിവാഹനരുൂജ ! കേള്‍ക്ക നീ 
ശംബരാസുരവധം കഴിച്ചുകൊ 5. 
ണ്ടംബുജാക്ഷസവിധേ ഗമിക്ക നാം.” 10 : 38 


ഇത്ഥമുള്ള രമണീവചസസ്സു കേ -- 
ടടദ്ധതം ബത വിളി ച്ചു ൭ ചാല്ലിനാന്‍ 
" യുദ്ധസീമ്മി വരികാശു ശംബരാ ! 


: 3൧7 


സിദ്ധമിങ്ങു തവ ദുഷ്ടചേഷ്ടിതം .” 


" അംബുജാക്ഷസുതനാകുമെന്നെ നീ -- 
യംബുരാശിയിലെറിഞ്ഞതും ദുഡം 
ഡംബരം തവ ശമിക്കുമാഹവേ 
ശംബരാ വരിക പോരിനജ്ഞസാ ." 


രുഷ്ടനാം ഹരിസുതന്‍െറ ഭാഷിതം 
കേട്ടനേരമഥശംബരാസുരന്‍ 

എട്ടു ദിക്കുകളമങ്ങുതല്‍ക്ഷണം 
പൊട്ടുമാറലറിവന്നു ചൊല്ലിനാന്‍ . 


ല നില്ല നില്ല കുമതേ ! കുമാരകാ ! 
കൊല്ലവാന്‍ കിമപി കില്ലമില്ലെടോ 
വില്ലെടുത്തു കുലയും കരേററി നീ 

॥॥ 
നില്ലെടാ യമപുരപ്രവേശനേ . 


" ദുര്‍ബ്ബലം തവ കരിമ്പു വില്ലഹോ 
ദുര്‍മ്മതേ ! കിമതുകൊണ്ടു ജുംഭസേ ? 
കണ്ടുകൊള്‍ക തവ കണ്ഠഖണ്ഡനം 
കൊണ്ടു കീര്‍ത്തിവളരുന്നതാശുമേ ." 


' കുംഭികുംഭമുടനേ പിളര്‍പ്പതി -- 


10) : 39 


10:40 


10 : 41 


10:42 


10 :43 


ന്നിമ്പമേറിനൊരു കേസരിക്കഹോ ! 
കമ്പമെന്തു മൃുഗശാബസന്നിധൌ ? 
കൊമ്പനാനയെ വധിക്കുമോ ശശം .” 10 : 44 


ഇത്ഥമങ്ങുടനടുത്തു ശംബരന്‍ 

ബദ്ധരോഷ വികൃതാതി ഭീഷണന്‍ 

യുദ്ധമാശു ഹരിസൂനുനാ സമം 

സിദ്ധബാണവികടം തുടങ്ങിനാന്‍ 10 :45 


മായകൊണ്ടസുരമായ നീക്കിനാ -- 

നായതാക്ഷനതുനേരമങ്ങവന്‍ 

അസ്തമസ്തനികരേണ സംഹരി -- 

ച്ചസ്തശങ്കമമര്‍ ചെയ്തുമേവിനാന്‍ . 10 : 46 


തേരുമായുധശതം തുരഗവും 
ചാരുവര്‍മ്മ ശരചര്‍മ്മ ചാപവും 
ഭൂരിസേനകളുമെന്നിതൊക്കവേ 
പോരിലമ്പൊടു തകര്‍ത്തു മന്മഥന്‍ . 10 :4.7 


സിംഹതുല്യ ബലമുള്ള ദൈത്യനെ -- 

സ്സംഹരിച്ചു സമരേസ സൈനികം 

താരകാരി സമനാത്മ ഭാര്‍യ്യയാ 

ദ്വാരകാപുരമവാപ മന്മഥന്‍ . 10 : 46 


പ്രദ്യമ്നനും രതിയുമാശു വരുന്നനേരം 

തദ്ദിക്കിലുള്ള പുരവാസികള്‍ സംശയിച്ചു 

നാരായണന്‍ വിരവിലേതൊരു നാരിയോടെ 
പാരാതെഴുന്നരുളി സാമ്പ്രതമെന്നിവണ്ണം . 10 :49 


ഇവനാരു വാനസിത മേഘസുന്ദരന്‍ 

ഭവനൈകവീരനതി ദീര്‍ഘലോചനന്‍ 
അതികോമളാകൃതി മുകുന്ദനോ ചിരാ -- 

ദിതി ശങ്കപൂണ്ടു മരുവീതു രുശിണി . 10 : 0 


അഥ തത്ര ചെന്നുടനുവാച നാരദന്‍ 

" പ്രഥിതാംഗഭംഗിസുഭഗേ ! വിദര്‍ഭജേ ! 

തവ നന്ദനന്‍ മദനനേഷ സുന്ദരന്‍ 
നവനീലനീരദശരീരകോമളന്‍ .” 10) 
"ചടുലേക്ഷണേ ! കുടിലനായ ശംബരന്‍ 
കടലില്‍ക്കളഞ്ഞു ജനനക്ഷണേ പുരാ 
അവനെജ്ജവേന കൊലചെയ്തുകൊണ്ടിവന്‍ 
തവസന്നിധൌ സപദി വന്നു സുന്ദരന്‍ ." 10 : 52 


" രതിദേവിതാനിവളിവന്‍െറ വല്ലഭാ 
ഹിതകാരിണീയമപരന്നു ദുര്‍ല്ലഭാ 


പി 


അധുനാനികാമമിവനോടു കൂടി നീ 
മധുരാനനേ നനു വസിച്ചു കൊള്‍ക നീ.” 


ഏവം പറഞ്ഞു നടകൊണ്ടു മഹാമുനീന്ദ്രന്‍ 
ദേവന്‍ മുകുന്ദനഥ രുമിണിയും തദാനീം 
പ്രദ മ്നനോടുമനിശം രതിദേവിയോടും 
നിത്യം സുഖിച്ചു നിജരാജഗൃഹേ വസിച്ചു . 


പ്രദ മ നനപ്പൊഴുതു രുശിയുടേകുമാരീം 
സദ്യോഹരിച്ചിതു വിദര്‍ഭനരേന്ദ്ര ഗേഹാല്‍ 
പ്രദ്യമ്ന പുത്രനനിരുദ്ധനുടന്‍ ജനിച്ചാ -- 
നുദ്യന്നിശാകര സമാനശരീര ശോഭന്‍ . 


അനിരുദ്ധനും സപദി രുഗശിയുടേ 
തനയന്‍െറ പുത്രിയെ മുദാഹൃതവാന്‍ 
തദനന്തരം കിലവിവാഹവിധൌ 


യദുവൃഷ്ണി വൃന്ദവുമണഞ്ഞുമുദാ . 


തത്രോത്സവേ ചൂതുപൊരും ദശായാ -- 
മത്യന്തകോപേന ഹലായുധന്‍ താന്‍ 
അസംശയം രുശിയെ നിഗ്ഗഹിച്ചാ -- 
നസാരമൊന്നില്ലതി കോപനാനാം . 


10 : 53 
10 : 54 
10 : 55 
10 : 56 
10 : 7 


ബാണാസുരന്‍െറ സുതയങ്ങുഷയെന്നുപേരാ -- 
മേണാങ്കബിംബമുഖി കന്യകയന്നൊരുന്നാള്‍ 
കണ്ടാള്‍ കിനാവിലനിരുദ്ധനെ ദൈവഗത്യാ 
വണ്ടാറണിക്കുഴലി പിന്നെയുണര്‍ന്നുകേണാള്‍ . 
" ഹാഹന്ത ! കാമകമനീയ ! മനോജ്ഞമൂര്‍ത്തേ ! 
ലോകൈകസുന്ദര ! ഭവാന്‍ പുനരെങ്ങുപോയി ? " 
ഏവം വിലാപസമയേ സഖി ചിത്രലേഖ 


' കണ്ടേനഹം കമപി കാമിനി ചിത്രലേഖേ! 
കണ്ടാല്‍ മനോഹരനവന്‍ നവകാമദേവന്‍ 
സ്വപ്നം മമാദ്യ സഫലം, വിഫലം ച മന്യേ 
പിന്നെക്കദാചിദപികണ്ടതുമില്ലെടോ ഞാന്‍ ”. 


തത്രാന്തരേ ഭവനവാസി ജനത്തെയെല്ലാം 
ചിത്രത്തിലങ്ങെഴുതിനാളവള്‍ ചിത്രലേഖ . 
ചിത്രാവലോകന വിധൌ തദനുക്രമേണ 

തത്രാനിരുദ്ധനെയുമമ്പൊടു കണ്ടു ബാലാ. 


കണ്ടാളുഷയ്കുജിതപൌത്രവിലോകനം കൊ -- 
൭ 
ണ്ടുണ്ടായ കാമരസമമ്പൊടു ചിത്രലേഖ 


' വേണ്ടാ നിനക്കു മനതാരിലുഷേ ! വിഷാദം, 


' കോവാത്രകാന്ത ” നിതി ചോദ്യമുടന്‍ തുടര്‍ന്നാള്‍ . 


10 : 5൫8 

10 : 59 
10 : 60 
10 : 61 


തണ്ടാര്‍ശരാത്മജനെ ഞാനിഹകൊണ്ടു പോരാം .” 


ഏവം പറഞ്ഞനുസരിച്ചുടനര്‍ദ്ധരാത്രൌ 
ഗോവിന്ദമന്ദിരമണഞ്ഞഥ ചിത്രലേഖ 
വിദ്യാബലേന കനിനോടനിരുദ്ധനെച്ചെ -- 
നുദ്യോഗശാലിനി നിശൂഡമുപാനയിച്ചാള്‍ . 


കുംഭാണ്ഡപൂത്രിയുടെ മന്ത്രബലേന വന്നോ -- 
രംഭോജലോചനതനൂജതനൂജനോടേ 
സംഭോഗകേളീരമണീയസുഖം ലഭിച്ചാ -- 
ളംഭോരുഹാക്ഷി നിഭൃതംബത ബാണപുത്രി . 


കന്യാഗൃഹത്തിലൊരു ജാരനകത്തു പുക്കാ -- 
നെന്നുളള കിങ്കരഗിരാ തരസൈവ ബാണന്‍ 
ചെന്നാശു ചൂതുപൊരുതും കളിയാടി മേവും 
നന്ദാത്മജാത്മജതനൂജനെയങ്ങു കണ്ടാന്‍ . 


യുദ്ധായ ചെന്നു കടുകോപവശേന ബാണന്‍ 
ബദ്ധാവലേപമനിരുദ്ധനുമങ്ങടുത്താന്‍ . 
യുദ്ധേ ജവേന ഉളജഗാസ്തൂബലേന ബാലം 
ബദ്ധ്വാ നിശൂഡമസുരേന്ദ്രനിമം ചകാര . 


ആകരണ്ണ്യയ നാരദഗിരാ നിജപൌത്രബന്ധം 


10 :62 


10) : 63 


10 : 64 


10:65 


10) : 66 


വൈകണ്ഠനും ബലനുമുല്‍ക്കട കോപമോടെ 


സന്നദ്ധ യാദവസമൂഹസമമ്പിതന്മാര്‍ 


ചെന്നാശു ശോണിതപുരം പരിതോവളഞ്ഞാര്‍ . 


ബാണാസുരേശ്വേരപുരീപരിരക്ഷിതാവാ -- 
മേണാങ്കശേഖരനണഞ്ഞു രണം തുടങ്ങി . 
പ്രദ മനനും ഗഹനുമമ്പൊടു തമ്മിലേററു 
സദ്യോഥ മാധവനുമാപതിയോടുമേററു . 


കാഭാണ്ഡനും മുസലിയും കലഹം തുടങ്ങീ 
കുഭോദരാദിഗണമാസുരസേനയോടേ 
ഗംഭീരദുംഗിരിടി ഭംഗി ഭൂജംഗരാജ -- 


കുഭീന്ദ്രവക്ത്ര ഗളഗര്‍ജ്ജിതമെത്രത ഘോരം . 


മടുമലര്‍ശരവൈരിവൃന്ദമെല്ലാം 
ത്ധടിതി പടയ്ക്കമടങ്ങി ദൂരെവാങ്ങി 
പടുമതി ബലിനന്ദനന്‍ കടന്ന -- 
ങ്ങടനടലിന്നു തുടങ്ങി കൃഷണനോടായ്‌ . 


അഞ്ഞൂറുവില്ലുകളശേഷമുട൯ മുറിച്ചു 
കുഞ്ജായതേക്ഷനണഞ്ഞു രണാങ്കണാന്തേ 
യുദ്ധംതടുപ്പതിനു കോട്ടവി വന്നുനിന്നാള്‍ 


മദ്ധ്യേ സഹസ്രഭജനോടിയൊളിച്ചു പോയാന്‍ . 


10 :67 


10) : 68 


10) : 69 


10) : 70 


10 : ഗി 


ശൈവജ്ചരം ഗുരുതരം ത്രിശിരസ്സടുത്തു 

വൈവശ്യമാശ്ു മുരവൈരിബലേ ഭവിച്ചു . 

വിഷ്ണുജ്വരം സപദിവന്നവനെജ്ജയിച്ചു 

കൃഷ്ണ്ന്‍െറ കാല്‍ക്കലപരയജ്ചരവും നമിച്ചു. 10: 72 


ശൈവജ്വരത്തോടരുള്‍ചെയ്തു കൃഷ്ണന്‍ 

വൈവശ്യമെല്ലാം തവപോരുമിപ്പോള്‍ 

നമ്മെ സ്മരിക്കും മനുജര്‍ക്കുപോലും 

ചെമ്മേജ്വരക്നേശമതില്ല നൂനം . [8 


ഭൂയോപി ബാണദനുജന്‍ ദനുജാരിയോട -- 

ങ്ങായോധനം ഘനമദേന തുടര്‍ന്നനനേരം 
ചണ്ഡങ്ങളാമുടനവന്‍െറ ഉഭജങ്ങളെല്ലാം 

ഖണ്ഡിപ്പതിന്നു മധുസൂദനനും തുടങ്ങി . 10 : 74 


മഹാദേവവാചാ മഹാവീരനപ്പോള്‍ 

ഇഹോ നാലു ബാഹുക്കള്‍ മാത്രം കൊടുത്തു . 

മഹാഭക്തി പൂണ്ടങ്ങു ബാണാസുരന്‍ താന്‍ 

മഹാവിഷ്ണുരൂപം വണങ്ങി സ്തൃതിച്ചാന്‍ . 10 : 7 


' നമസ്തേ ദയാവാരിരാശേ ! മുരാരേ ! 


യ യ യ 
നമസ്തേ മഹാവീര ! ഗോവിന്ദ ! വിഷ്കോ 
സമസ്താപരാധം ക്ഷമിക്കേണമേ നീ 
സമസ്താന്തരംഗേ വിളങ്ങുന്ന മൂര്‍ത്തേ !" 10 : 76 


" നവാംഭോദമൂര്‍ത്തേ, മദീയാം തനൂജാം 

ഭവല്‍പുത്രപുത്രന്നു നല്‍കുന്നു ഞാനും 

അവന്‍ വേട്ടു കൊള്ളേണ മസ്മല്‍ക്കുമാരീം.” 

മീവണ്ണം പറഞ്ഞാശു നല്‍കി തനൂജാം . 10 : 77 


സാനന്ദം വാസുദേവന്‍ സരസതരമുഷാ -- 
കാന്തനാം പൌത്രുനോടും 
നാനാ വൃന്ദങ്ങളോടും ഹലധരമുഖമാം 
വൃഷ്ണിസംഘത്തിനോടും 
സാകം ഗത്വാ സമോദം ജലധിവലയിതം 
മന്ദിരം സുന്ദരാംഗോ 
ലോകം പാലിച്ചു ലീലാമനുജനനുദിനം 
മിത്രവാനത്രവാണാന്‍ . 10 : 78 


റ്റ; റ; 
പത്താം സര്‍ഗ്ഗം സമാപ്പം 


(നൃഗമോക്ഷം, ജരാസന്ധവധം) 


തദന്തരേ കാനനകേളി കൌതുകാല്‍ 

പദേപദേ കൃഷ്ടകുമാരരൊക്കവേ 

മുദാ നടന്നുതശൈലസന്നിധൌ 

തദാ മഹാകൂപതടം പ്രപേദിരേ. 1 


ഒരോന്തിനെക്കണ്ടിതു , കുണ്ടില്‍ വീണുടന്‍ 
കരേററുവാന്‍ കൌശലഹീനമാകുലം , 

കരേററുവാനും വശമല്ല ബാലകര്‍ -- 

ക്കനന്തരം കേട്ടെഴുനെള്ളി മാധവന്‍ . 1 


സമുദ്ധരിച്ചാനഥ ദേവകീസുതന്‍ 

സമക്ഷമേ സര്‍വ്വകുമാരസന്നിധൌ 

സ്ഥുടം തദാനീം കൃകലാസവിഗ്രഹം 
വെടിഞ്ഞുശോഭിച്ചിതു രാജവിഗ്രഹം . 1ി 


വണങ്ങി നിന്നങ്ങുരചെയ്തു മന്നവന്‍ 

" ഗുണാംബുധേ! ലോകപതേ! നമോസ്ത്രതേ 
നൃഗാഖ്യനാം ക്ഷത്രിയനേഷ ഞാന്‍ പുരാ 

യുഗാന്തരേ , കേട്ടരുള്‍കെന്‍െറ കില്ലിഷം .” 11 


' വിളങ്ങുമാറമ്പൊടു കൊമ്പുരണ്ടുമ -- 
ക്കുളമ്പുനാലും കനകേന കെട്ടി ഞാന്‍ 
പശുക്കളെപ്പുരവ്വമസംഖ്യ മേകിനേന്‍ 
വിശുദ്ധ വിപ്രപ്രവരക്കുനേകധാ " 11: 


" പടുത്വമേറുന്നൊരു ഭൂസുരന്നു ഞാന്‍ 

കൊടുത്ത ഗോവൊന്നിഹ വന്നുകൂടിനാള്‍ 
ഉടന്‍ഗ്രഹിക്കാതതിനെപ്പിടിച്ചഹോ ! 

കൊടുത്തുപോയ്‌ പിന്നൊരു ഭൂസുരന്നു ഞാന്‍ .” 11 :6 


" തദന്തരേ ഗോവുടയോരു ഭൂസുരന്‍ 

മദന്തികേ വന്നുരചെയ്തു കോപവാന്‍ 

ഇതെന്തടോ ദത്തപരീഗ്രഹാഗ്രഹം 

കൃതംത്വയാ , നന്നിതു നന്നുദുര്‍മ്മതേ ?” 11 :7 


" കനക്കവേ ലൂബ്ധനതായ ഭൂപതേ | 

നിനക്കു ദാനത്തിനു ദീനമില്ലെടോ ! 

പശ്തുക്കളോ വല്ലതുമൊന്നു കൊണ്ടു നീ 

പലര്‍ക്കു നല്‍കിപ്പരലോകമീഹസേ ." 11 
" അനന്തരം ഞാനുരചെയ്തു സാദരം 

ധനം തരാം , ധേനുസഹസ്്രവും തരാം 
എനിക്കു ബന്ധം ഗ്രഹിയായ്കകൊണ്ടിദം 


ജനിച്ചു ഹേഭൂസുര !, കൈതൊഴുന്നു ഞാന്‍ ". 


" ഇതൊന്നുമെന്നോടുരചെയ്യ വേണ്ട നീ 
ഹിതം നമുക്കുള്ളതു മാത്രമേകിനാല്‍ " 
ഇതിക്രുധാമാമുര ചെയ്തു ഭൂസുരന്‍ 
തതോഅ്ഹമന്യ ദ്വിജനോടു ചൊല്ലിനേ൯ . 


" ഇതിന്നു പകരം ലക്ഷം പശ്ുത്തരാ -- 
മിതിങ്ങു തന്നാലുമേടോ മഹീസുര !" 

" ഇതിന്നുവേണ്ടിപ്പകരം തരേണ്ട നീ,-- 
യിതെന്‍െെറ ഗോ” വെന്നവനും മഹാശാഠാന്‍ 
" വിഷണ്ണനായി സ്ഥിതിചെയ്തു തത്രഞാന്‍ 
വിഷം കണക്കെക്കടുകോപി ഭൂസുരന്‍ 
ശപിച്ചു മല്‍ഗോവിനെ മറെറാരുത്തനായ്‌ 
കൊടുത്തനീയും കൃകലാസമായ്‌ വരും .” 

" കുഴിഞ്ഞ പൊട്ടക്കിണറിന്നകത്തു നീ 
പതിച്ചുപോകെ" ന്നരുള്‍ചെയ്തു ഭൂസുരന്‍ 
ഗമിച്ചു ഞാനും പുനരോന്തുരൂപനായ്‌ 


പതിച്ചു കൂപത്തിലിതിങ്ങനേ കഥ 


" മമാധുനാ ത്വല്‍ക്കരപത്മസംഗമാല്‍ 


11:10 


11 : 11 


11 12 


1 


പം 


പ്രമാര്‍ജ്ജിതം പാതകമിന്ദിരാപതേ ! 
നമോസ്ത്രതേ ദേവ! ദയാപയോനിധേ! 
നമോസ്ത്രതേ നാഥ്‌! നമോ നമോസ്ത്ര തേ വം 


ഇതിസ്തൂതിക്കും നൃപനോടു മാധവന്‍ 
സ്മിതാര്‍ദ്രമൂചേ "ശുഭമസ്തൂ ഭൂപ! തേ 
ഗമിക്ക നീ സൂാമ്പ്ൃത മാത്മമന്ദിരേ 
സമുദ്ധിസമ്പത്തു ഭവിക്കുമാശു തേ.” 


നമിച്ചു ഭൂയോപി ഗമിച്ചു മന്നവന്‍ 
ഗമിച്ചു ഗോവിന്ദനുമാത്മമന്ദിരം 
അശേഷവൃഷ്ണ്യന്ധകയാദവാദികാ -- 
നശേഷ ലോകാധിപനേവമൂചിവാന്‍ . 


" ൬ഗന്‍െറ ശാപത്തിനു ഹേതു കേട്ടിതോ, 
ജഗത്തിലീ ബ്രാഹ്മണരേകദൈവതം 
അടക്കൊലാ ബ്രാഹ്മണവിത്തമേവനും 


മുടക്കൊലാ ബ്രാഹ്മണകര്‍മ്മമൊന്നുമേ .” 


മഹീതലേ ബ്രാഹ്മണ ഭക്തിയുളളവന്‍ 
മഹാനുഭാവന്‍ മനുജന്‍ മമ പ്രിയന്‍ 
മമ പ്രസാദത്തിനു വാഞ്രയുള്ളവന്‍ 
മഹീസുരപ്രീതി വരുത്തിയാല്‍ മതി .” 


1 


1 


1 


1 


1 


' അവര്‍ക്കു നല്‍കുന്നതെനിക്കതിപ്രിയം 
ശിവാദിമൂര്‍ത്തിത്രയമായതന്തണര്‍ 

അവര്‍ക്കു ചെന്നപ്രിയമാചരിച്ചവന്‍ 

ജവേന വീഴും നരകാന്തഗഹ്വരേ.” 11 


" ഗുരുത്വമേറുന്ന മഹാമഹീസുരന്‍ 

വരുന്ന നേരത്തെഴുന്നേററു നില്‍ക്കയും 

വരിച്ചു പൂജിച്ചു വണങ്ങി വാഴ്കയും 

ഹരിക്കുമീശന്നു മജന്നുമര്‍ച്ചനം .” 1 


മുകുന്ദനിത്ഥം പരമാരത്ഥവാക്കുകൊ -- 
ണ്ടകണ്ഠഭക്തിപ്രവണത്വമേകിനാന്‍ 

തദാഗമിച്ചു ബലഭദ്രരാമനും 

മുദാന്ധിതോ ഗോകുലവാടമേകദാ . 1 


കളിച്ചു ഗോപീജനവാസമന്ദിരേ 

കളിന്ദജാതീരവനേഗമിച്ചുടന്‍ 

വിളിച്ചനേരത്തു വരാഞ്ഞു സൂര്‍യ്യുജാ-- 

മദംശമിപ്പിച്ചു സുഖിച്ചു മേവിനാന്‍ . 1 


അനന്തരം പൌണ്രകവാസുദേവനാ -- 
ലനന്തഗേഹത്തിലയച്ച ദൂതനും 


19 


: ൧0 


: കി 


: ൧൧ 


മുരാരിയെച്ചചെന്നു വണങ്ങി നിന്നുടന്‍ 
നിരാകുലം വാചക മേവമൂചിനാന്‍ . 
" പരാക്രമീ പൌഗ്രുക വാസുദേവനാ -- 
ണൊരര്‍ത്ഥമിത്ഥം പറവാനയച്ചു മാം 
"ധരിക്ക നീ കേശവ ! വാസുദേവനെ -- 


ന്നൊരുത്തനിന്നുള്ള സമര്‍ത്ഥനേഷ ഞാന്‍” . 


' കരത്തിലുണ്ടിന്നിഹ ശംഖുചക്രവും 
കരുത്തുചേരുന്ന ഗദാസരോജവും. 
ഉരസ്ഥലേ കൌസ്തരഭവന്യമാലയും 
തരത്തില്‍ വേണ്ടുന്നതശേഷമണ്ടുമേ .” 
" "അഹം ജഗന്നാഥ നിതി ഭൂമിച്ചു നീ -- 
യഹങ്കരിക്കേണ്ട, ഗമിച്ചു കൊള്‍കനീ 
ഇതൊക്കെ വന്നിങ്ങുരചെയ്വതിന്നുടന്‍ 
ഹിതോപദേശം പറയുന്നു പൌഗ്ര്രകന്‍ ." 


വിസൃജ്യ തം ദൂതനെ വീതസംശയം 
വിസ്ത്വര ക്രോധഭരേണ മാധവന്‍ 
യദുപ്രവീരോത്ഭട സേനയാ സമം 

തദാ ജവാല്‍ പൌണ്രകവാസമാപ്പവാന്‍ . 


11 :23 
11 : 24 
11:25 
11 : 26 
11:27 


മഹാജളന്‍ പൌണ്രുകവാസുദേവന -- 

ങ്ങഹോ വസിച്ചാന്‍ മധുവൈരിവേഷവാന്‍ 
അണിഞ്ഞിരിക്കുന്നവനക്കണക്കിനേ 

ഫണിന്ദ്രതല്പം പണിചെയ്തുമെല്ലവേ . 11:൧6 


കരദ്വയം ദാരുമയം ധരിച്ചുകൊ വ 

ണഞ്ടുരുപ്രകാശം മണികൊണ്ടു കൌസ്ത്ൂഭം . 

ഒരുത്തിയപ്പുമകള്‍ മറെറാരുത്തിയെ -- 
ദ്ധരിത്രിയാക്കീട്ടിരുഭാഗമങ്ങനെ . 11 :൧൭ 


വെളുക്കനെശ്ശംഖ്യമിരുമ്പുചക്രവും 

വിളങ്ങമാകൃത്തിമകുണ്ഡലങ്ങളും 

ഇതൊക്കവേ കണ്ടു സരോഷമച യൃത൯ 

വധിപ്പതിന്നാശു സമീപമാപ്പവാന്‍ . 11:30 


മരക്കരം തന്നിലിരുമ്പുചക്രവും 

ധരിച്ചടുത്തീടിന പൌഗ്രകാധമം 

സുദര്‍ശനംകൊണ്ടു വധിച്ചു മാധവന്‍ 

തദീയസൈന്യം ച വിനഷ്ടമാക്കിനാന്‍ . 11:31 


തദീയമിത്രം കില കാശി ഭൂപനെ -- 
ത്തദാലയം പ്രാപ്യ ഹനിച്ചു തല്‍ക്ഷണം 
മുദാ നിജദ്വാരവതീ നികേതനം 


തദാ സദാനന്ദമയന്‍ പ്രപന്നവാന്‍ . 11 :32 


തദന്തരേ കാശിനരേന്ദ്രനന്ദനന്‍ 

സുദക്ഷിണന്‍ താത വിനാശദു:ഖിതന്‍ 

ഗിരീശനെലച്ചെന്നു തപസ്സുചെയ്തുട൯ 

കരാളയാം കൃത്യലഭിച്ചിതേകതാ . 11 33 


മുരാരിഗേഹത്തിലണഞ്ഞു കൃത്യയും 

ദുരാത്തവേതാളകരൂതവൃന്ദവും 

മുരാരിതാന്‍ ചൂതുപൊരും ദശാന്തരേ 

നിരാകുലം ചക്രമയച്ചു തല്‍ക്ഷണം . 11 : 34 


സുദര്‍ശനം ചെന്നു ജവേന കൃത്യയെ -- 

ദഹിച്ചു, പായിച്ചിതു ഭൂതവൃന്ദവും 

സുദക്ഷിണം കാശിപുരം ച ചൂട്ടെരി -- 
ചുദാരമിന്ദ്രാനുജപാര്‍ശ്വമാഗതം . 1]... 


ചിരേണ ഗോപീസഹിതന്‍ ഹലായുധന്‍ 

പുരേ സമാഗമ്യ രമിക്കുമന്തരേ 

പുരം പ്രപേദേ നരകസ്യ ബന്ധുവാം 

വിരോധശാലീ വിവിദപ്പവംഗമന്‍ . 11 : 36 


സമുദ്ദതോയത്തിലിറങ്ങിനിന്നുടന്‍ 


സമന്തതോ വാരി ചൊരിഞ്ഞു വാനരന്‍ 
പുരങ്ങളും നല്ല മരങ്ങളും തദാ 
പുഴക്കിവിഴിച്ചു മുടിച്ചു ഭൂതലം . 


ഗൃഹങ്ങളില്‍പ്പുക്കു ഗൃഹസ്തരെത്തദാ 
പിടിച്ചുകൊന്നാശു കടിച്ചുതിന്നുടന്‍ 
മഹാഗ്രഹാരം ബത കൊള്ളിവെച്ചു കൊ -- 
ണ്ടഹോ ശഠന്‍ ദ്വാരവതീമുപേതവാന്‍ . 


നതാംഗിമാരോടൊരുമിച്ചു കാനനേ 
കൃതാര്‍ത്ഥചേതാമധുപാനലീലയാ 
കളിച്ചുവാണൂ ബലഭദ്രനെന്നറി -- 
ഞ്ഞൊളിച്ചു ചെന്നൂ വിവിദന്‍ മഹാബലന്‍ . 


വിളിച്ചു മെല്ലെക്കളവാണിമാര്‍ക്കു പ -- 
ലിളിച്ചു കാട്ടിത്തരുശൃംഗമേറിനാന്‍ 
അടുത്തുചെന്നമ്പൊടു മദ്യകുംഭമ -- 
ഞ്ങെടുത്തു സേവിച്ചു മദിച്ചുമേവിനാന്‍ . 


വലീമുഖന്‍തന്നുടെ വമ്പുകൊണ്ടഹോ 
വിലാസിനീനാം വിവശത്വസംഭൂമം 
വിലോകനം ചെയ്തു വിവൃദ്ധകോപനാം 
ഹലായുധന്‍ ത൯മുസലം ഗൃഹീതവാന്‍ . 


1 


1 


: 40) 


1 


പ 


11 : 38 


[5 


: 4] 


' അടുത്തുവാ കീശപശോ ! വിനാശമി -- 
ന്നടുത്തുതേ ചാപലകര്‍മ്മകാരണാല്‍ 


തടുത്തുകൊള്‍" കെന്നരുള്‍ചെയ്തു തല്‍ക്ഷണം 


കൊടുത്തു തന്മസ്തകസീമ്നി താഡനം . 


തുടങ്ങി യുദ്ധം ബലനും പ്ലവംഗവും 
നടുങ്ങി ഭൂമണ്ഡലമ്മദ്രിജാലവും 
അടിച്ചുമോടിച്ചുമിടിച്ചുമൂഴിയില്‍ 
പ്പിടിച്ചുവീഴിച്ചുമിഴച്ചുമീവിധം 


ഹലായുധന്‍ തന്‍െറ വെളുത്ത വിഗ്രഹം 
വലീമുഖാംഗക്ഷതജം തെറിക്കയാല്‍ 
സ്ഫുരല്‍ പ്രഭാതാര്‍ക്കമരീചിലിപ്തമാം 
ശരല്‍ഘനംപോലെ വിളങ്ങിസംഗരേ . 


ഘനത്വമേറും മുസലേന നിഷ്റൂരം 
ഹനിച്ചുസീരീ കൊലചെയ്തുവാനരം 
ജനിച്ചസംരംഭമടക്കി മെല്ലവേ 
തനിച്ച മോദേന രമിച്ചുമേവിനാ൯ . 


അനന്തരം ജാംബവതീകുമാരകന്‍ 
മനസ്വി സാംബന്‍ കുരുരാജകന്യകാം 


1 


1 


1 


1 


4൧2 


43 


ലി 


: 4൭ 


സ്വയംവരേ ചെന്നുഹരിച്ചു, തല്‍ക്ഷണം 
സുയോധനന്‍ ചെന്നു പിടിച്ചുകെട്ടിനാന്‍ . 


അതങ്ങുകേട്ടാഗതനാം ഹലായുധന്‍ 
ഹിതം പറഞ്ഞു, നിരസിച്ചു കൌരവന്‍ 
കലര്‍ന്നുകോപം ബത ഹസ്തിനാപുരം 
ബലന്‍ ഹലംകൊണ്ടു കുലുക്കിമെല്ലവേ . 


പറിച്ചു വേഗേന സുരാപഗാജലേ 
മറിപ്പതിന്നാശു തുടങ്ങുമന്തരേ 

വിറച്ചു ദുര്‍യ്യോധനവൃന്ദമൊക്കവേ 
വിരഞ്ഞു തല്‍പാദയുഗേ വണങ്ങിനാര്‍ . 


മുദാ ച സാംബന്നഥ ലക്ഷണാഖ്യയാം 
നിജാത്മജാമാശുകൊടുത്തു കൌരവന്‍ 
പ്രസന്നനായമ്പൊട്ട രോഹിണീസുതന്‍ 
പ്രഗഹ്യപുത്രം നിജഗേഹമാപ്പവാന്‍ . 


കദാപി സൂര്‍യ്യഗ്രഹണേ യദൂത്തമന്‍ 
സദാരനായിട്ടു സമന്തപഞ്ചകേ 

ഹിരബ്വതീ തീര്‍ത്ഥജലേ കുളിച്ചുടന്‍ 
ഹിരണ്യദാനം ബഹു ചെയ്തിദാരാല്‍ . 


11 :46 
11:47 
1 
11:49 
11 :0 


നം 


തദന്തരേ പാണ്ഡുതനൂജരൈവരും 
തദന്തികേ വന്നിതു യാജ്ഞസേനിയും 
ഹൃദന്തരേ കൌതുകഭാര ഗൌരവാ -- 


ലുദന്തമോരോന്നുരചെയ്തു മേവിനാര്‍ . 


കദാപി പാഞ്ചാലി പറഞ്ഞറിഞ്ഞുപോ -- 


ലുദാരതത്ത്വം മധുവൈരീപത്തിമാര്‍ 
മുദാകുറഞ്ഞൊന്നു വസിച്ചു മാധവന്‍ 
തദാലയം പുക്കിതു വല്ലഭായുതന്‍ . 


മുകുന്ദനമ്പാടിയിലങ്ങു ചെന്നുതാ -- 
നകണ്ഠഗോപീ ജനകേളിലാളിതന്‍ 
വസിച്ചു മാസത്രിതയം യഥാസുഖം 
രസിച്ചഥ ദ്വാരവതീമുപേയിവാന്‍ . 


തതോ ജരാസന്ധനരാധിനാഥനാ -- 
ലതീവ ബന്ധിച്ചുഴലുന്ന ഭൂപരാല്‍ 
നിയുക്തനാം ദുതനുമേക വാസരേ 
വിമുക്തനാം നാരദനും സമായയൌ . 


പറഞ്ഞു ദൂതന്‍ നൃൂപസംഘ സങ്കടം 
പറഞ്ഞു കുന്തീസുത വ്ഞ്രിത: മുനി 
അറിഞ്ഞു രണ്ടും ബത ദേവകീസുതന്‍ 


1 


1 


1 


1 


: 5ി 


ടര്‍ 


: ൭3 


: ൭4 


॥॥ പ്ര ॥ 
പറഞ്ഞു രണ്ടും ബത ഹേയമല്ലിത്‌ . 
" ഹിതം ജരാസന്ധവധം നമുക്കഹോ 
ഹിതം പൃഥാനന്ദന രാജസൂയവും , 
ഇതാശു രണ്ടും കരണീയമാകയാ -- 
ലിതൊന്നിനാല്‍ മററതു കൂടവേ വരും ". 


' അതിന്നു ധര്‍മ്മാത്മജ യാഗരക്ഷണേ 
കൃതേ ജരാസന്ധ വധം ച സാധയേ " 
ഇതി ദ്ൂതം നിശ്ചിത ചിത്തനച തന്‍ 


യുധിഷ്ഠിരന്‍ തന്നുടെ മന്ദിരം യയൌ . 


പുരന്ദരപ്രസ്ഥപുരത്തിലെത്തിനാന്‍ 
മുരാരിദേവന്‍ നിജദാരസംയുതന്‍ 

തതോഥ താനും ബത ഭീമസേനനും 
സിതാശ്വനും മുവരുമേക ചേതസാ . 


ദ്വിജേന്ദ്രവേഷേണ ഗമിച്ചു മാഗധം 
നികേതനം , യുദ്ധമിരന്നു മുവരും 
ക്ഷണം ജരാസന്ധനുമാശു ഭീമനും 
രണം തുടങ്ങീ ഗദയാ ഭയങ്കരം . 


ഉപേന്ദ്രലീലാകപടോപദിഷ്ടമാ -- 


11: 


11 : ൧26 
11 : 2/7 
11 : ൧൫ 


1 


- ൭൭ 


മുപായ ലാഭേന സമീരണാത്മജന്‍ 
രണേജരാസന്ധനുടേ കളേബരം 


ക്ഷണേന കീറിഗ്ഗതജീവമാക്കിനാന്‍ 11 : 60 


കാരാഗൃഹത്തിലുഴലും നൃൂപസംഘമെല്ലാം 

പാരാതെ ബന്ധനമഴിച്ചു പറഞ്ഞയച്ചു . 

തല്‍പുത്രനായ സഹദേവനു നല്‍കിരാജ്യം 
കെല്പോടുപോന്നു പുരുഷോത്തമനാത്തമോദം . 11 : 61 


രാജാധിരാജവരനമ്പൊടു രാജസൂയം 
രാജല്‍പ്രതാപഗുണമാശു തുടരന്നനേരം 
രാജീവലോചനമനേകമഹാസഭായാം 

പൂജിച്ചു ധര്‍മ്മരതനാകിയ ധര്‍മ്മജന്മാ . 1 


" ഭൂപാലജാലമിഹ നോക്കിയിരിക്കവേതാന്‍ 
ഗോപാലനോ സമുചിതം വിധിനാഗ്ര്യപൂജ ?" 

ഇത്ഥം ദുഷിച്ചു ശിശുപാലനടുത്ത നേരം 

യുദ്ധം തുടര്‍ന്നിതു ധനഞ്ജയനാത്ത കോപം. 11 : 63 


ചക്രായുധന്‍ ത്ധടിതി രോഷ കഷായിതാക്ഷന്‍ 

ചക്രേണ ചേദിപതി കണ്ഠതലം മുറിച്ചു . 

ജന്മത്രയം ബത കഴിച്ചു ജയന്‍ തദാനീം 

ചെമ്മേ സനാതന ജനാര്‍ദദനനോടു ചേര്‍ന്നു . 1 


62 


: 64 


രാജരാജനഥ ധര്‍മ്മ തനൂജന്‍ 
രാജസൂയമഖമമ്പൊടു കൃത്വാ 
രാജമാനമയനിര്‍മ്മിതമാകും 
രാജമണ്ഡപമുപേത്യ വസിച്ചാന്‍ . 


കോമളാകതി ജഗല്‍പതി താനും 
ഭീമപാര്‍ത്ഥനകുലാദികളെല്ലാം 
യാജ്ഞസേനിയുമനേകമനേകം 
പ്രാജ്ഞവൃന്ദവുമിയന്ന സഭായാം 


ജലസ്ഥലദ്ാന്തി വരുന്ന ദിക്കില്‍ 
ജളത്വമേറുന്ന സുയോധനന്‍ താന്‍ 
ഞളിഞ്ഞു വന്നാനവനീര്‍ഷ്യയോടെ 
ജലത്തില്‍ വീണങ്ങു രുഷാ ഗമിച്ചാന്‍ . 


അക്കാലം സാല്വഭൂപന്‍ പുരരിപുഭജനം 
ചെയ്തു സൌഭം വിമാനം 
ലബ്ധ്വാ യുദ്ധായ ചെന്നാന്‍ മധുരിപുനഗരേ 
ഭൂരിസൈന്യങ്ങളോടെ 
പ്രദ മുന്‍ താനടുത്തമ്പൊടു പടനടുവില്‍ 
ക്കൊന്നു തന്മന്ത്രിരാജം 
യുദ്ധം സാല്വേന ചെയ്യാനിരുപതു ദിവസം 


1 


1 


1 


: 65 


: 66 


: 67 


സപ്ത ഭൂയോ 


11 : 68 


കാലേസ്മിന്‍ നീലവാസസ്സഹിതനഹിതമാ -- 
തംഗസംഹാരസിംഹോ 

ലീലാഗോപാലരൂപീ മുരരിപു തരസാ 
വന്നു യുദ്ധം തുടങ്ങീ 

ഭിത്ത്വാ സൌഭംവിമാനം ജലനിധിയിലെറി -- 
ഞ്ഞാശൂ ചക്രേണ ചക്രീ 

ഹത്വാ സാല്ലക്ഷിതീശം തദനു തദനുഗം 

സൈന്യവും ജന്യ(ൂുമൌ . 


69 


നില്‍ക്കുന്നേരത്തടുത്താനതിപരുഷരുഷാ -- 
ക്രാന്തനാം ദന്തവക്ത്രന്‍ 
വിക്രാന്ത്യാ തംച പഞ്ചാനനമിവഗയോ 
കൊന്നുടന്‍ നന്ദജന്മാ 
ക്ഷിപ്രം ജന്മത്യാന്തേ വിജയമപിനിജം 
ധാമ നീത്വാ തദാനീം 
വിപ്രാദീന്‍ പാലയിത്വാ സുഖമിഹനഗരേ 
മേവിനാന്‍ ദേവദേവന്‍ . 


70 


ദിനാനി 


1 


1 


കഷ്ഠാകേശാംബരാകര്‍ഷണ വിഷമദശാ -- 
ബാന്ധവന്‍ സിന്ധുശായീ 

കൃഷ്ണന്‍ വൃഷ്ഠി പ്രവീര൯ പുനരപിച പതി -- 
മ്മുന്നു വര്‍ഷാവസാനേ 

ദൂുതോ ഭൂത്വാ കുരൂണാം പുരി കുരുസുതനോ -- 
ട്ടക്തയുക്തി പ്രസംഗാല്‍ 

ജാതക്രോധം ധരിച്ചാനരി ഭടപടലീ -- 


നശ്വരം വിശ്വരൂപം . 
[ക 


ഘോരേ ഭാരതസംഗരേ വിജയനാം 
വീരന്‍െറ തേരില്‍സ്സറദാ 
ചാരുത്വം കലരുന്ന സാരഥി പദം 
കൈക്കൊണ്ടു ചക്രായുധന്‍ 
ഭീഷ്യദ്രോണകപാദികള്‍ക്കു നിതരാം 
മോക്ഷം കൊടുത്തീടിനാന്‍ 
ഭീമാരാതി വിനാശനേന ധരണീ -- 
ഭാരം ചുരുക്കീടിനാന്‍ . 1 


യുദ്ധാരംഭേ പുറപ്പെട്ടിതു മുസലധരന്‍ 
തീര്‍ത്ഥസേവാര്‍ത്ഥമപ്പോള്‍ 

ഗത്വാ തല്‍ നൈമിശാഖ്യം വനമൃുഷികളുടേ 
വന്ദനം ചെയ്തു ഭക്ത്യാ 


1 


: 72 


73 


74 


കണ്ടപ്പോളങ്ങനുത്ഥായിനമധികരുഷാ 
സൂതനെക്കൊന്നുവേഗാ -- 
ലുണ്ടായിതാര്‍ദ്രഭാവം പുനരപിച തദീ -- 
യാത്മജം സൂതനാക്കി . 


നിത്യംവന്നു മഖംമുടക്കിന മഹാ 
ദുഷ്ടാശയം നിഷ്റൂരം 

ഹത്വാ പര്‍വ്വണി വല്‍ക്കലാസുരവരം 
യാഗം പുന: പാലയന്‍ 

കാവേരീം ച സരസ്വതീം ച യമുനാം 
ഗംഗാം ച ഗോദാവരീം 

സേവിച്ചമ്പൊടു പുണ്യവാനഥ കുരു -- 
ക്ഷേത്രം നിജം പ്രാപ്തവാന്‍ . 


തല്‍ക്കാലം ഭീമദുര്‍യ്യോധനഘനസമരം 
കണ്ടഹോ രണ്ടുപേര്‍ക്കും 

ചൊല്‍ക്കീഴില്ലെന്നുറച്ചമ്പൊടു സപദിയയൌ 
ദ്വാരകാം സീരപാണി: 

യുദ്ധേ തസ്മിന്‍ സമാപ്പേ ഗുരുതരപരുഷ -- 
ദ്രോണപുത്രാസ്ത്രവഹ്നി -- 

പ്രദ്ധ്വംസത്തിന്നു ഭക്തപ്രിയനഥ ഭഗവാ -- 


1 


1 


നുത്തരാഗര്‍ഭമാപല്‍ . 


ശദ്ധബ്രഹ്മം പ്രവേശിച്ചിതു ബതമതിമാ -- 
നാശു ഗംഗാതനൂജന്‍ 
സിദ്ധാന്തം ഹന്തസാധിച്ചിതു സകലമലം 
ധര്‍മ്മവാന്‍ ധര്‍മ്മജന്മാ 
സാധിപ്പിച്ചു മുകുന്ദന്‍ പുനരവനുമുദാ 
തത്ര മുന്നശ്വമേധം 
സാധുശ്രീദ്വാരകായാംപുരി പരമസുഖം 
മേവിനാന്‍ കേവലാത്മാ . ॥ 


* പതിനൊന്നാം സര്‍ഗ്ഗം സമാപ്പം റ 


സുചേഷ്ടിതം കൊണ്ടു ജഗല്‍ പ്രസിദ്ധന്‍ 
കുചേലനെന്നുള്ളൊരു ഭൂമിദേവന്‍ 

വശിത്വമുള്‍ക്കൊണ്ടു മഹാദരിദ്രന്‍ 

വസിച്ചു സാന്ദീപനി വാസദേശേ . 12 : 


7 


: 76 


വിശപ്പുകൊണ്ടാശു തളര്‍ന്നുമേവും 
ശിശ്ുക്കളെക്കണ്ടു വിഷാദമോടേ 
വിശുദ്ധനാം ഭൂസുരനോടു ചൊന്നാ - 
ഒശങ്കിതം ഭൂസുരധര്‍മ്മപത്തി . 

" ദരിദ്രനെന്നാകിലുമത്രമാത്രം 
കരത്തിലില്ലാത്ത ജനം ചുരുക്കം 
ധരിക്ക നീ നാഥ്‌ നമുക്കിദാനീ -- 
മൊരിക്കലഷ്ടിക്കു മുപായമില്ല .” 


" ഇല്ലങ്ങളില്‍ച്ചെന്നു നടന്നിരന്നാ -- 
ലില്ലെന്നു ചൊല്ലുന്ന ജനങ്ങളേറും . 
അല്ലെങ്കിലാഴാക്കരി നല്‍കുമപ്പോള്‍ 
നെല്ലെങ്കില്‍ മൂഴക്കതു മന്തിനേരം. 


"ഉഴക്കു ചോര്‍കൊണ്ടൊരു വാസരാന്തം 
കഴിക്കുമഞ്ചാറു ജനങ്ങളിപ്പോള്‍ 
കിഴക്കുദിക്കും പൊഴുതാത്മജന്മാര്‍ 
കഴല്‍ക്കുകെട്ടി കരയുന്നു കാന്ത !" 


" മററുളളതെപ്പേരുമെടുത്തുവിററും 
കൊററിന്നു നല്‍കുന്നു ഗൃഹസ്ഥരെല്ലാം 


12 ; 


12 ; 


12 :; 


12. 


മുററും ഭവാനുണ്ണികളെപ്പലര്‍ത്താ - 
നൊട്ടും മനസ്സില്ല മഹീസുരേന്ദ്ര! " 12 :6 
" അപേക്ഷയുള്ളോരു ജനത്തിനെല്ലാ -- 

മുപേക്ഷ കൂടാതെ കൊടുക്കുമീശന്‍ 

മനക്കുരുന്നില്‍ കനിവുള്ള കൃഷ്ണന്‍ 

നിനക്കു പണ്ടേ സഖിയെന്നു കേള്‍പ്പൂ." 12 ; 
" വിവാഹമീരെട്ടുസഹസ്രമെട്ടും 

വിധിക്കുചേരും പടി ചെയ്യവന്‍പോല്‍ 
അവര്‍ക്കുവേണ്ടുന്ന വിഭൂതിയെല്ലാ -- 

മവന്‍ കൊടുക്കുന്നു നിരന്തരം പോല്‍." 12:68 
" ഗമിക്ക നീ ചെന്നിഹ കണ്ടുപോന്നാല്‍ 
നമുക്കു വേണ്ടുന്നതു നല്‍കുമല്ലോ. 
രമയ്ക്കു ചേതോഹരനായ കാന്തന്‍ 
ക്ഷമിക്കുമോ നമ്മുടെ ദീനഭാവം.." 12 :9 


അനന്തരം ബ്രാഹ്മണനേവമൂചേ 
" ധനംതരും ദേവനനന്തരൂപന്‍ 
അനരര്‍ത്ഥമൂലം ധനമെന്നുകല്‍പി -- 


ച്ചെനിക്കതിങ്കല്‍ ക്കൊതിയില്ല ബാലേ! " 12 : 10 


' ധനിക്കു ശത്രുക്കളസംഖ്യമുണ്ടാം 

മനക്കുരുന്നില്‍ ബ്ദയമേററമുണ്ടാം 

തനിക്കലംഭാവവുമില്ല പിന്നെ -- 

ക്കനക്കവേ കൈതവമേററമുണ്ടാം.” 12 : 1 
" കഷ്ടിച്ചു കൃത്യം കഴിയുന്നവന്നും 

മഷ്ടിക്കു മുട്ടാതെ വസിപ്പവന്നും 

കെട്ടിദ്ധനം നേടിയിരിപ്പവന്നും 

പെട്ടെന്നു തുല്യം ഖലുവൃത്തിപോലും.” 12 : 12 


" എന്നാകിലും ഞാനഥ ചെന്നുപോരാം 

തന്നാകിലോ ഞാനതു കൊണ്ടുപോരാം 

നന്ദാത്മജന്‍ തന്‍െറ മുഖാരവിന്ദം 

മന്ദസ്മിതാര്‍ദ്രം ബതകണ്ടുപോരാം .” 12 


കനിഞ്ഞുവിപ്രന്‍ പറയും ദശായാം 
തുനിഞ്ഞുവക്കററു മുഷിഞ്ഞ വസ്സേ 
ഉഴക്കവില്‍ക്കട്ട വരിഞ്ഞുകെട്ടി -- 
ക്കഴല്‍ക്കുകുമ്പിട്ടു കൊടുത്തയച്ചാള്‍. 12 


മുദാഗമിച്ചാശു കുചേലവിപ്രന്‍ 
മുകുന്ദഗേഹത്തിനകത്തുപുക്കാന്‍ 
വരുന്നുകണ്ടംബുജനേത്രനപ്പോള്‍ 


13 


: 14. 


കരംപിടിച്ചങ്ങരികത്തിരുത്തി . 12 : 15 


കൃതാര്‍ഘ്യപാദ്യാദിക പൂജനാന്തേ 

കതാര്‍ത്ഥനായി സ്തുതിചെയ്തുവിപ്രന്‍ 

തദന്തികേ രുശിണി താലവ്ൃവന്ത -- 

മാദായവീശി ശ്രമമാശുതീര്‍ത്താള്‍. 12 : 16 


അശേഷനാഥന്‍ ദ്വിജനോടനേകം 

വിശേഷമമ്പോടരുള്‍ചെയ്തു മോദാല്‍ 

" പുരാഗുരൂണാം നികടേ നിവാസം 

ധരാസുരാധീശ ! മറന്നിതോ നീ.” 12 : 17 


" മഹാവനേ നാം വിറകിന്നുപോയി -- 
ട്ടഹോമഹാഡൃഷ്ടിചൊരിഞ്ഞനേരം 

നനഞ്ഞശേഷം വഴിയുംപിഴച്ച -- 

ങ്ങനേകനേരം വലയും ദശായാം 12 : 18 


തിരഞ്ഞെഴുന്നള്ളി മഹാമുനീന്ദ്രന്‍ 

വിരഞ്ഞുനമ്മെപ്പഥികണ്ടനേരം 

അനുഗ്രഹിച്ചു വിവിധ പ്രകാരം 

മനസ്സിലുണ്ടോ തവ ഭൂസുരേന്ദ്ര !" 12 : 19 


മുഷിഞ്ഞ വസ്താല്‍ പൃഥുകം പിടിച്ച -- 


ങ്ങഴിച്ചു ഭക്ഷിച്ചിതു വാസുദേവന്‍ 
രണ്ടാമതും മുഷ്ടി പിടിച്ച നേരം 
തണ്ടാരില്‍ മാതാശു കരം പിടിച്ചാള്‍ . 12 : 20 


അത്താഴമുണ്ടമ്പൊടു കൃഷ്ണനോടേ 
ചിത്താനുകൂലം സുഖമേ വസിച്ചാന്‍ 

അന്യേഭ്യരുത്ഥായ ച യാത്രചൊല്ലി -- 

ദ്ധന്യന്‍ ഗമിച്ചാനുടനേ കുചേലന്‍ . 12:21 


" മുരാരിയോടര്‍ത്ഥമിരന്നതാകില്‍ 
തരാതിരിക്കില്ലവനത്രമാത്രം 

പറഞ്ഞുമോദിച്ചു വസിക്കയാല്‍ ഞാന്‍ 

മറന്നുപോയേന്‍ ഗൃഹിണീനിയോഗം .” 12 : ൧൧ 
" അന്നേരമില്ലത്തെ വിശഷമൊന്നു -- 

മെന്നോടു ചോദിച്ചതുമില്ല കൃഷ്ണന്‍ . 

ബന്ധംവരുത്താതെ പറഞ്ഞുകൊണ്ടാ -- 

ലെന്തെന്നുതോന്നും ഭഗവാനുമുള്ളില്‍ .” 12 : ൧3 


" എന്തൊന്നു ഞാനിങ്ങനെയങ്ങുചെന്നാ -- 
ലന്തര്‍ജ്ജനത്തോടുരചെയ്ക വേണ്ടു. 
ഓര്‍ത്തീല ഞാനക്കഥ, കഷ്ട, മെന്നെ -- 
പ്പാര്‍ത്തങ്ങിരിക്കുന്നു കുടുംബമെല്ലാം." 12 : 24 


ഇത്യാദി ചിന്തിച്ചുനടക്കുമപ്പോ -- 

ളത്യന്നതം ഗോപുരമങ്ങുകണ്ടാന്‍ 

ഉത്തുംഗസൌധം മണിപത്മരാഗം 

മുത്തുംവിളങ്ങും ഭവനങ്ങള്‍ കണ്ടാന്‍ . 12 :൧൭ 


ഉദ്യാനവും ചത്വരമാപണാളീ -- 

വിദ്യോതിത സ്വര്‍ണ്ണഗൃഹങ്ങള്‍ കണ്ടാന്‍ 

അട്ടാലനൃത്താലയ രത്തവാപീ -- 

ഘട്ടങ്ങളും ഭംഗിയിലത്രകണ്ടാന്‍ . 12 : ൧6 


" മാര്‍ഗ്ഗ ഭൂമംകൊണ്ടിഹ വന്നിതോ ഞാന്‍ 
സ്വര്‍ഗഗത്തിനൊക്കും ഗൃഹമാരുടേവാന്‍ 

എന്നല്ലഹോ നല്ലൊരു സുന്ദരാംഗി 

നന്നാലയംകൃത്യവരുന്നു ദൂരാല്‍." 1 
" ഹാഹന്ത കൃഷ്ണാ! മമഭാര്‍യുതാനോ 
ഗേഹത്തില്‍നിന്നാശുമുദാ വരുന്നു ? 

കിമിന്ദ്രജാലം, മമമോഹമോവാന്‍ ? 

നമാമി ഗോവിന്ദ, മുകുന്ദ, വിഷ്്ോ !" 12 : 2൫8 


" ഉണ്ടായി തത്ത്വം മമകണ്ടതെല്ലാം 
തണ്ടാരില്‍മാതിന്‍ കണവന്‍െറ ലീല 


മിണ്ടാതെ തന്നോരു വിഭൂതിയെല്ലാം 
കണ്ടാലുമാശ്ചര്‍യ്യുമഹോ വിചിത്രം ." 12 :൧൭ 


ഇത്ഥം പ്രസാദിച്ചു പുരം പ്രവേശി -- 

ച്ചത്യന്തമോദം നിജഭാര്‍യ്യയോടും 

തത്ത്വാവബോധാദതി സക്തി ഹീനന്‍ 

നിത്യം രമിച്ചു ഭവനേ കുചേലന്‍ . 12:30 


പീതാംബരന്‍ ദേവകിതന്‍ നിദേശാല്‍ 

പാതാളമാസാദ്യ കുമാരഷള്‍ക്കം 

കംസേന പൂര്‍വ്വം നിഹിതം മഹാത്മാ 

കൊണ്ടന്നു കാട്ടി സ്വപദം നയിച്ചാന്‍ . 12 1 


മഹീപതീന്ദ്രന്‍ ബഹുലാശ്വനെന്നും 

മഹീസുരേന്ദ്രന്‍ ശ്രുതദേവനെന്നും, 

ആ രണ്ടുപേര്‍ക്കും ബത മുക്തി നല്‍കാന്‍ 

നാരായണന്‍ താന്‍ മിഥിലാം പ്രപേദേ. 12 : 32 


രണ്ടായ്‌ ചമഞ്ഞമ്പൊടട വാസുദേവന്‍ 

രണ്ടേടവും ചെന്നഥ പൂജവാങ്ങി 
പാലാജ്യഭോജ്യാദികമേകഗേഹേ 

മുലാംബു പത്രാദികമന്യഗേഹേ. 12 :9ഠ 


സമം പ്രസാദിച്ചു വരം കൊടുത്താ -- 

നമന്ദമാനന്ദമവര്‍ക്കു ദേവന്‍ 

അമോഘ ചിന്താമണി ഭക്തിഭാജാം 

പ്രമോദവാന്‍ ദ്വാരവതീമയാസീല്‍ . 12 : 34 


അക്കാലമങ്ങെട്ടു കുമാരകന്മാ -- 
രൊക്കെ ക്ഷയിച്ചുല്‍ക്കട ദു:ഖമോടേ 

ആക്രന്ദനം ചെയ്തൊരു ഭൂസുരേന്ദ്രന്‍ 

ചക്രായുധം പ്രാപൃശശംസ സര്‍വ്വം . 12:35 
" കര്‍മ്മാനുകൂലം ഫലമിന്നൊഴിപ്പാന്‍ 

നമ്മാലസാദ്ധ്യം ധരണീസുരേന്ദ്ര 

ഇത്ഥം തദാനീമരുള്‍ചെയ്തു കൃഷ്ണന്‍ 

ബുദ്ധിക്ഷയംപുണ്ടു ഗമിച്ചുവിപ്രന്‍ . 12 : 36 


പാര്‍ത്ഥന്‍ തദാ തല്‍പുരമാഗമിച്ചാ -- 

നാര്‍ത്തന്‍ മഹീദേവനുമത്രവന്നു . 

" പുത്രന്‍ മരിച്ചുനവമന്‍ മുരാരേ ! 

കുത്രാഹമീ ദു:ഖമുപാഹരിപ്പു ൮ 12 :37 


" നിനയ്ക്കു നീ, യുണ്ണഠികളൊന്നുരണ്ട -- 
ല്ലെനിക്കഹോ ! ഒമ്പതുപേര്‍മരിച്ചു 
അനക്കമില്ലിത്തരമത്തല്‍ കേട്ടാല്‍ 


നിനക്കഹോ കൃഷ്ണ! മനക്കുരുന്നില്‍ . " 12 : 38 
" ഒരുണ്ണിയെക്കണ്ടു മരിച്ചുകൊള്‍വാ -- 
നൊരീശ്വരാനുഗ്രഹമില്ലെനിക്കും 

പുരത്തില്‍ മേവുന്ന ജനത്തില്‍ വെച്ചി -- 

ട്ടൊരുത്തനെക്കൂറു നിനക്കുമില്ല .” 12 :39 
" തനിക്കു താന്‍ പോന്നവനെന്ന ഭാവം 

നിനക്കു ഭോഷ്ഠ്ല്ല, മുഴുത്തു പാരം 
ജനത്തിനുണ്ടാകുമനര്‍ത്ഥമൊന്നും 

നിനയ്ക്കുമാറില്ല ജളപ്രഭളത്വാല്‍ ." 12 :40 


॥॥ 
മല്ലാക്ഷിമാരുണ്ടിഹ വേണ്ടുവോളം 
നല്ലൊരു സമ്പത്തു നിനക്കുമുണ്ട്‌ . 
ചൊല്ലാവതല്ലാതൊരു ചിന്തയിപ്പോ -- 
ളില്ലെന്‍െറ ഗോവിന്ദ ! നിനക്കു നൂനം .” 12 : 4] 


ദുരഭാഷണം കേട്ടതിരുഷ്യനാകും 
കെല്പേറുമപ്പാര്‍ത്ഥനുടന്‍ പറഞ്ഞാന്‍ 


' വിപ്രേശ്വരാ! പോരുമചാരുവാക്യം 
ക്ഷിപ്രം തവ ക്ലേശമപാകരിഷ്യേ .” 12:42 
ടി] 


" രണാങ്കണേ കൌരവസംഘമെല്ലാം 


ക്ഷണേന കൊന്നാശു മുടിച്ചവീരന്‍ 
അനന്തകീര്‍ത്തിപ്രസരാഭിരാമന്‍ 
ധനഞ്ജയന്‍ ഞാന്‍ ധരണീസുരേന്ദ്ര .” 12 :43 


" ഇത: പരം സസമ്പ്യതി ജാതനാകും 

സുതന്‍െറ ജീവം പരിപാലയേഹം 

അതില്ലയെന്നാകിലിദം ശരീരം 

ഹുതാശനേ ഭസുമതാക്കുവന്‍ ഞാന്‍ .” 12 : 44 


ഇതി പ്രതിജ്ഞാശ്രവണേന വിപ്രന്‍ 

നിതാന്തമോദേന ഗൃഹം ഗമിച്ചാന്‍ . 

കുന്തീസുതന്‍ ചെന്നഥ ബാണകൂടം 

ബന്ധിച്ചു രക്ഷിച്ചു പുറത്തുനിന്നാ൯ . 12:4൭ 


ഗര്‍ഭാലയം പുക്കഥ വിപ്രപത്തി 

സത്ഭാഗധേയം പ്രസവിച്ചു ബാലം 

അപ്പോളഹോ പുത്രവപുസ്സപോലും 

കിട്ടീല കാണ്മാനിതുതാന്‍ വിശേഷം . 12 : 46 


പുറത്തു വന്നാശു മഹീസുരന്‍താന്‍ 

കറുത്ത ഭവേന ദുഷിച്ചുചൊന്നാന്‍ 

" വിചിത്രമെന്നര്‍ജ്ജുന ! നിന്‍ചരിത്രം 

വിചാരമില്ലാത്ത മനുഷ്യമൂഡ !" 12:47 


' ജളത്വമോരോന്നു പറഞ്ഞുകേള്‍പ്പി -- 
ച്ചിളക്കിനാനെന്നുടെ മാനസം നീ 
ജനിച്ച പുത്രന്‍െറ ശരീരമാത്ര -- 
മെനിക്കു കിട്ടീല തവ പ്രഭാവാല്‍.” 


' ഫലിച്ചു നിന്നുദ്ധതവാക്യമെല്ലാം 
ജ്വലിച്ച തീയില്‍ത്തരസാ പതിക്ക " 
ഇതീരിതം കേട്ടു ധനജ്ഞയന്‍ താ -- 
നതീവ ഗര്‍വ്വേണ തിരിച്ചു വേഗാല്‍ . 


പാതാളലോകേ പുനരിന്ദ്രലോകേ 
പ്രേതാധിനാഥന്‍െറ പുരേ തിരഞ്ഞാന്‍ 
എങ്ങും ലഭിക്കാഞ്ഞുടനിങ്ങു പോന്നാ -- 
നംഗം ദഹിപ്പിപ്പതിനും തുടര്‍ന്നാന്‍ . 


കാളന്ന തീയില്‍ബ്ദത ചെന്നുചാടാന്‍ 
ചീളെന്നടുക്കുന്ന ദശാന്തരാളേ 
മന്ദസ്മിതം പൂണ്ടഥ വാസുദേവന്‍ 
മന്ദേതരം പാര്‍ത്ഥകരം പിടിച്ചാന്‍ . 


നാരായണന്‍താന്‍ നരനെത്തദാനീം 
തേരില്‍ക്കരേററിത്തരസാ സലീലം 


12 


: 4൫ 


12 


12 


12 


4൭ 


: ൭0) 


: 5ി 


താനും കരേറി പ്രകടപ്രസാദാല്‍ 
യാനം തൂടങ്ങി ബത പശ്ചിമാശാം . 


അതിക്രമിച്ചാരഥ ചക്രവാളം 
പതുക്കവേ മാധവപാണ്ഡവന്മാര്‍ 
അതില്‍പ്പരം സൂര്‍യ്യകരങ്ങളില്ലാ -- 
ഞ്ഞതിസ്ഫുടം കൂരിരുള്‍ വന്നുകൂടി . 


ച്ക്രപ്രകാശേന മഹാന്ധകാരം 
നീക്കീടിനാനര്‍ക്കസമാനശോഭം 
നോക്കും വിധൌ കണ്ടിതുദൂരെദൂരെ -- 


ച്ചൊഅക്കൊണ്ട വൈകുണ്ഠപദം മനോജ്ഞം . 


കൂലാന്തഭാഗേ തിരവന്നടിക്കും 
പാലാഴി തന്നില്‍ പരിതോ വിളങ്ങും 
ലീലാഗൃഹോദ്യാന സുവര്‍ണ്ണശാലാ -- 
സാലാളി കേളീനിലയങ്ങള്‍ കണ്ടാര്‍ . 


നാനാമണീഭാസുര കേതുജാലേ 
ചീനാംശ്ുകശ്രേണി കളിച്ചുമേവും 
പാനങ്ങളാമുന്നത സൌധശ്ൃംഗ -- 
സ്ഥാനങ്ങളും തത്ര സുഖേന കണ്ടാര്‍ . 


12 : 2 
12 :ഠ3 
12 : 4 
൧ 
12 : 6 


അനന്തരത്അപ്രഭയാവിചിത്ര -- 
മനന്തനാഗസ്യ ഫണാസമൂഹം 
അനന്തരം തത്ര മഹല്‍സ്ത്റമൂഹ -- 
മനന്തരായം മരുവുന്ന കണ്ടാര്‍ . 


രഥാംഗശംഖാബ്ജഗദാധരന്മാ -- 
രഥാംബു വാഹാസിത വിഗ്രഹന്മാര്‍ 
ചതുര്‍ഭുജന്മാരതി സുന്ദരന്മാ -- 


രതിസ്തരല്‍ക്കൌസ്തുഭ ഭൂഷണന്മാര്‍ . 


കിരീടഹാരാംഗദവന്യമാലാ -- 
വിലോല പീതാംബരഭാസുരന്മാര്‍ 
നിരക്കവേ മാധവ പാര്‍ഷദന്മാ -- 
രിരിപ്പതും രത്നഗൃഹേഷ്ട കണ്ടാര്‍ 


ക്രമേണ തുംഗോരു ഭൂജംഗതല്പേ 
ക്ഷമാരമാലംകൃത പാര്‍ശ്വഭാഗേ 
അമേയനാനന്ദ ശരീരനാകും 
പുമാനെയും സാദരമത്രകണ്ടാര്‍ . 


അനാരതം തുംബുരുനാരദാദി -- 
മുനീന്ദ്രവുന്ദസ്തുതി വാദ്യഘോഷം 


12 : 7 

12 
12 ; 9 
12 : 60 


മനോഹരം കേട്ടു വണങ്ങിമെല്ലെ 
സ്പനാതനാഭ്യര്‍ണ്ണമണതഞ്ഞുചെന്നാര്‍ . 


തദാമുകുന്ദന്‍െറ ഫണ്‍ിന്ദ്രതല്‍പേ 
മുദാ കളിച്ചും പുനരൊട്ടൊളിച്ചും 
മിളല്‍ പ്രമോദേന രമാസമീപേ 
കളിച്ചു മേവുന്നു കുമാരകന്മാര്‍ . 


അണഞ്ഞുചെന്നു ഹരിഫല്‍ഗുനന്മാര്‍ 
വണങ്ങിനിന്നു ബഹുഭക്തിയോടേ 
മനാഗനന്താസനനായ ദേവന്‍ 
മനോഹരം സാദരമാബഭാഷേ. 

" ഹേ കൃഷ്ണ! ഹേഫല്‍ഗുന ! നിങ്ങളേന്നോ -- 
ടേകത്വഭാവേന നിരന്തരന്മമാര്‍ . 

വദാമി, ഞാനെങ്കിലുമാഗ്രഹിച്ചേ -- 

നുദാരമാം വിഗ്രഹമൊന്നു കാണ്മാന്‍ .” 


" ക്ഷിപ്രം ഭവദര്‍ശന വാഞ്രയാ ഞാന്‍ 
വിപ്രാത്മജന്മാരെ ഹരിച്ചു ഗൂഡം 
ഇപ്രാഭവം കണ്ടുഗമിച്ചുകൊണ്ടാ 5. 
ലിനിബ്ദവാന്മാര്‍ക്കതു മല്‍പ്രകാശം ." 


12 : 61 
12 :62 
12 : 63 
12 : 64 
. 12:65 


' ധാത്രീഭരം തീര്‍പ്പതിനെങ്കിലും കേള്‍ 

മാത്രാധിക പ്രാണിവധം നിമിത്തം 

ഉണ്ടായ പാപങ്ങളശേഷമെന്നെ -- 

ക്കണ്ടാലകന്നീടുമതും പ്രസിദ്ധം .” 12 : 66 


" ശിശുക്കളെക്കൊണ്ടു ഗമിച്ചു കൊള്‍വിന്‍ 

ശിവദ്വിജാശിസ്സു ലഭിച്ചു കൊള്‍വിന്‍ " 

ഏവം തദാനീമരുള്‍ചെയ്തു ദേവന്‍ 
ഭൂദേവപുത്രാരപ്പണമാതതാന . 12 : 67 


" കുമാരാ ! നിനക്കച്ഛനാരമ്മയാരെ --" 

ന്നമന്ദപ്രമോദേന ചോദിച്ചു കൃഷ്ണന്‍ . 

മധുദ്വേഷിയേയും മഹാലക്ഷ്മിയേയും 

തദാ തൊട്ടു കാട്ടീടിനാനേക ബാലന്‍ . 12 : 68 


കരാംഭോരുഹം നീട്ടിമെല്ലെന്നെടുപ്പാ 

നൊരുസ്പെട്ടുചെന്നൂുതദാ കംസവൈരി 

കരഞ്ഞോടിവേഗേന സര്‍പ്പേന്ദ്രതല്‍പേ 
കരേറിക്കിടന്നീടിനാന്യ ബാലന്‍ . 12:69 


കളിപ്പഞ്ചിരിക്കൊണഞ്ചലും രൂകിമെല്ലെ -- 
ക്കളിപ്പാന്‍ വിളിച്ചാനളിച്ചാര്‍ത്തു വര്‍ണ്ണന്‍ . 
വെളിച്ചത്തുനിന്നാശ്രുമണ്ടിത്തിരിച്ചാ -- 


നൊളിച്ചാനൊരേടത്തൊരുണ്ണിക്കിശോരന്‍ . 12 


പടുപ്രേമസംഫുല്ലനാംമല്ലവൈരി 
പിടിച്ചങ്ങെടുക്കാനടുക്കുന്ന നേരം 
മുഴങ്കാലുകുത്തിത്തിരിച്ചാനൊരുണ്ണീ 
വഴങ്ങാതെ നീന്തിഗമിച്ചാനൊരുണ്ി . 
ഗ ണ 


ഗമിപ്പാനൊരുണ്ണിക്കുമില്ലിച്ഛയെന്ന -- 
ങ്ങറിഞ്ഞോരുനേരം ഭജംഗശായി 
കുറഞ്ഞോരുമായാവിമോഹം വരുത്തി -- 


70 


12 : ഗി 


പറഞ്ഞു ' ഗമിച്ചാലു ' മെന്നാസ്ഥയോടേ. 12 47൧ 


അന്നേരം തരസാ നടന്നിതു നട -- 
ക്കാവുന്ന ബാലാഗ്രജന്‍ 
പിന്നാലെത്തദനന്തരന്‍, തദനുജന്‍ 
ഭ്രാതാവതോ, സ്യാനുജന്‍ 
മന്ദം പിച്ചനടന്നുമേകനപരന്‍ 
മെല്ലപ്പിടിച്ചെത്തിനാ -- 
നന്യന്‍ മുട്ടുകള്‍ കുത്തിമററവനഹോ 
നീന്തിത്തിരിച്ചാന്‍ ദ്രുതം . 12 


ശ്രീകഷ്ഠന്‍െറ പദാരവിന്ദനികടേ 
ചുററും ചുഴന്നീടിനാ -- 


73 


രേകാന്തേ ജനനീഗൃഹാദി സകലം 
ചിന്തിച്ചു കൌരൂുഹലാല്‍ 
ഏവം തത്ര വരുന്ന വിപ്രസൂുതരെ 
ക്ഷിപ്രം കരേററി രഥേ 
ഗോവിന്ദന്‍ ബതപാര്‍ത്ഥനും മഥുരിപും 
നത്വാ നടന്നീടിനാര്‍ . 12 : 74 


സമ്പ്വാപ്ൃദ്വാരകായാം പുരിധരണീസുരേ -- 

ന്രന്‍െറ ഗേഹംപ്രവേശി -- 
ച്ചമ്പോടാനന്ദദായീ മുഹുരപിച മഹാ -- 

ബ്രാഹ്മണ ബ്രാഹ്മണീഭ്യാം 

ദത്വാസൌ പത്തുപുത്രാനപി മുരരിപുതാന്‍ 

പാണ്ഡുപുത്രേണ സാകം 
ലബ്ദ്യാശീര്‍വ്വാദഭേദാനവനീസുരകൃതാ-- 

നുച്ചകൈരുദ്ദി ദീപേ . 12 


പ മ റു 

മോജസ്സു മൈശ്വര്‍യ്യമെന്നുവേണ്ടാ 

സര്‍വ്വം ഭവാന്മാര്‍ക്കു ഭവിക്കുമെന്ന -- 
ൂര്‍വ്വീസുരാധീശനനുഗ്രഹിച്ചൂ . 12 : 76 


എടുക്കുന്നു പുത്രാന്‍ പലപൊഴുതു 
താതന്‍ ജനനിയും 


7 


തുടയ്ക്കന്നൂ കണ്ണീന്നൊഴുകുമതി -- 
സന്തോഷസലിലം 
കൊടുക്കുന്നു പാലും കഗുളമവിലു -- 
മന്നം ച മധുരം 
നടക്കുന്നൂ ബന്ധുക്കളുടെ ഭവനേ 
ഭൂസുരവരന്‍. 12 


ഏവം സന്താനലാഭപ്രമുദിതമതിയാം 

ഭൂസുരേന്ദ്രം വണങ്ങി -- 
ദ്ദേവന്‍ ദേവാരിവൈരി സമധിഗത സമ -- 

സ്താര്‍ത്ഥനാം പ്രത്ഥനോടേ 
സാനന്ദം ദ്വാരവത്യാമഭിമതയിതാ -- 

ജാതലീലാനുകൂലം 
ദീനാതങ്കാപഹാരി സുഖമവസദയം 

വേദകന്ദം മുകുന്ദന്‍ . 12 : 78 


ഭൂമിഭാരം ശമിപ്പിച്ചഴകൊടു സകല -- 
ബ്രാഹ്മണാദി പ്രജാനാം 

ക്ഷേമം സമ്പാദ്യ സമ്പല്‍ക്കര സരസമഹാ -- 
ധര്‍മ്മശരമ്മൈകലോല൯ 

ഭാമാവൈദര്‍ഭിമാരോടനുദിനമൊരുമി -- 
ച്ചാത്മഗേഹേ രമിച്ചോ -- 

രാമോദാനന്ദധാമാ മമ ദിശതുഭൂംശം 


ഗ്ഗ 


മംഗലം ശാര്‍ങ്ങപാണി: 12 


ഇക്കാവ്യം കൃഷ്ണലിലാമുത കഥനമഹാ -- 
പാവനം ഭാവനീയം 
തല്‍ക്കാരുണ്യം ലഭിപ്പാനൊരു പെരുവഴിയെ -- 
ന്നോര്‍ത്തു മര്‍ത്ത്യന൯ ഗ്രഹിച്ചാല്‍ 
ഉള്‍ക്കാമ്പില്‍ ബ്ലോധമുണ്ടാ മഖിലദുരിതവും 


നഷ്ടമാമിഷ്ടമാകും 
സല്‍ക്കീര്‍ത്തിസ്ഫൂര്‍ത്തിയുണ്ടാമവനവികലമാം 
മോക്ഷവുംസംഭവിക്കും . 12 


(പന്ത്രണ്ടാം സര്‍ഗ്ഗം സമാപ്പം) 


% 


ആച ആച ആച ആച ആച ആം ആച ആച ആച ആച ആച ആം ആച ആച ആച ആച ആച ആച ആച ആ ആച ആച ആച ആച ആ ആക്‌ 


൧9 


: 80) 


